© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


കേരള ഗസററ 
KERALA GAZETTE 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Reg. No. KL/TV(N)/634/2021-2023 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 


PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 ഫെ.്ബുവരി 9 


9th February 2021 





1196 മകരം 27 


27th Makaram 1196 





1942 മാഘം 20 
20th Magha 1942 


നമ്പര്‍ 


No. 








നമ്പര്‍ ആര്‍ 2750/2011. 


PART 11 
Forest Department 


ഇ-ലേല പരസ്യം 


പെരിയാര്‍ ഈസ്റ്റ്‌ ഡിവിഷന്‍, തേക്കടി 


2021 ജനുവരി 8. 


പെരിയാര്‍ ഈസ്റ്റ്‌ ഡിവിഷനില്‍ ഉപയോഗത്തിലിരുന്നതും താഴെ പട്ടികയില്‍ പറയുന്ന 1-ഉം 2-ഉം (ക്രമനമ്പരില്‍ പറയുന്ന 
വാഹനങ്ങളും കേരള വനം നിയമം അനുസരിച്ച്‌ കണ്ടുകെട്ടിയിട്ടുള്ള ര്രമനമ്പര്‍ 3, 4 എന്നീ വാഹനങ്ങളും 2021 
ഫെര്ബുവരി മാസം 23-90 തീയതി ഇ-ലേലം ചെയ്ത്‌ വില്‍ക്കുന്നതായിരിക്കും. ടി ദിവസം പൊതു അവധി ദിവസമായാല്‍ 
തൊട്ടടുത്ത തീയതിയില്‍ ഇ-ലേലം നടത്തുന്നതായിരിക്കും. 21൭1 കമ്പനിയില്‍ ലേലത്തിനായി രജിസ്റ്റര്‍ ചെയ്ത വ്ൃക്തികള്‍ക്ക്‌ 
ലേലത്തില്‍ പടങ്കെടുക്കാവുന്നതാണ്‌. വിശദ വിവരത്തിനായി www.mstcecommMore.coM എന്ന വെബ്സൈറ്റ്‌ സന്ദര്‍ശിക്കുക. കൂടാതെ 
9400118353, 0471 2529137, 2326686 എന്നീ നമ്പരുകളില്‍ ബന്ധപ്പെടുക. 








പട്ടിക 
ക്രമ വാഹനത്തിന്‍റെ വാഹനത്തിന്റെ എഞ്ചിന്‍ നിരതദ്രവ്യം ളു 
° a സൂക്ഷിച്ചിരിക്കുന്ന 
നമ്പര്‍ ഇനവും നമ്പരും നമ്പരും ചേസിസ്‌ നമ്പരും z 
സ്ഥലം 
1 KL-01-N.9041 Engine No. : SLCCW 37324 19,000 Old Division 
സ്വരാജ്‌ മസ്ദ Chasis No. : WCWEL4GM0044635 Office 
2 KL-01-P-7553 Engine No. : DW 48314 8,500 Car Shed-Old 
മഹീന്ദ്ര വോയേജര്‍ Chasis No. : 99MM505BEVAO1815 Division Office 
3 KL-07-AF-3681 Engine No. : 07815 E 21036 250 Vallkkadavu 
ഓട്ടോറിക്ഷ Chasis No. : 07816 F 22179 Range 
4 TN-37-AJ-9079 Engine No. : AEMBHF 44322 2,000 Thekkady 
ഹീറോ ഹോണ്ട സ്‌പ്ലെന്‍ഡര്‍ Chasis No. : 24F, BHF 65918 Range 





Gaz. No. 6/2021/DTP (Forest). 


283 


78 KERALA GAZETTE [Parr 111 





അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), തിരുവനന്തപുരത്തിന്റെ 24-6-2015-ലെ 
Pro. (9) 18490/15-90 നമ്പര്‍ കത്ത്‌ പ്രകാരം നിര്‍ദ്ദേശങ്ങള്‍ക്ക്‌ വിധേയമായി മേല്‍പ്പറഞ്ഞ വാഹനങ്ങള്‍ ഇ-ലേലം മുഖേന 


വില്‍ക്കുന്നതാണ്‌. 


മേല്‍ പട്ടികയില്‍ ഉള്‍പ്പെടുത്തിയിട്ടുള്ളവയില്‍ ഏതെങ്കിലും വാഹനം വില്‍ക്കാതിരിക്കുന്നതിനുള്ള അധികാരം ഡെപ്യൂട്ടി 
ഡയറക്ടര്‍, പെരിയാര്‍ ഈസ്റ്റ്‌ ഡിവിഷനില്‍ നിക്ഷിപ്തമായിരിക്കും. ടി വാഹനങ്ങളുടെ ഇ-ലേലത്തില്‍ പങ്കെടുക്കുന്നതിനായി 
പ്രസക്തമായ നിരതദ്രവ്യം ഇന്റര്‍നെറ്റ്‌ ഓണ്‍ലൈനായി എസ്‌. ബി. ഐ. ബാങ്ക മുഖേനയോ എന്‍. ഇ. എഫ്‌. റ്റി. മുഖേന മറ്റ്‌ 
ബാങ്കുകളില്‍ നിന്നോ ഇ-ലേലം തുടങ്ങുന്നതിന്‌ മുന്‍പ്‌ അടച്ചരിക്കണം. വിജയിയായ ലേലക്കാരന്‍ ഒഴികെയുള്ള ലേലക്കാരുടെ 
നിരത്ദ്രവ്ൃങ്ങള്‍ തിരികെ ലഭിക്കുന്നതാണ്‌. ഇ-ലേലം അവസാനിച്ചതിന്‌ ശേഷം തങ്ങള്‍ സമര്‍പ്പിച്ച ബിഡിന്റെ അവസ്ഥയിന്മേലുള്ള 
തുടര്‍ നടപടികള്‍ നിരീക്ഷിക്കേണ്ടത്‌ ലേലക്കാരുടെ മാത്രം ഉത്തരവാദിത്വമാണ്‌. ഇതില്‍ വീഴ്ച വരുത്തുന്ന പക്ഷം മുന്‍കൂട്ടി 


അറിയിക്കാതെ തന്നെ സമര്‍പ്പിച്ച നിരതദ്രവ്യം സര്‍ക്കാരിലേയ്ക്ക്‌ കണ്ടുകെട്ടുന്നതാണ്‌. 


ലേലത്തില്‍ പങ്കുകൊള്ളുന്നയാളിന്റെ രജിസ്‌ട്രേഷന്‍ നമ്പര്‍, നിരത്രദവ്യം അടയ്ക്കുമ്പോള്‍ രേഖപ്പെടുത്തിയിരിക്കണം. 
രജിസ്റ്റര്‍ ചെയ്ത്‌ നിരതദ്രവൃം മുന്‍കൂര്‍ അടയ്ക്കുന്ന ലേലക്കാരനു മാത്രമേ വാഹനങ്ങളുടെ ക്രമ്രപകാരമുള്ള ഇ-ലേലത്തില്‍ 
പങ്കെടുക്കാന്‍ സാധിക്കുകയുള്ളു. വാഹനങ്ങള്‍ ബന്ധപ്പെട്ട ഫോറസ്റ്റ്‌ റെയിഞ്ചാഫീസറുടെ അനുവാദത്തോടുകൂടി ഓഫീസ്‌ സമയത്ത്‌ 
പരിശോധിക്കാവുന്നതും വാഹനത്തിന്റെ ഗുണനിലവാരം കണ്ട്‌ ബോധ്യപ്പെടാവുന്നതുമാണ്‌. ലേലത്തിനുശേഷം തല്‍സംബന്ധമായ 


യാതൊരു പരാതികളും സ്വീകരിക്കുന്നതല്ല. 


വാഹനത്തിന്റെ ആര്‍. സി. ബുക്ക്‌ ലഭ്യമല്ലാതായാല്‍ ലേലക്കാര്‍ സ്വന്തം ഉത്തരവാദിത്വത്തിലും ചിലവിലും ഡ്യൂപ്ലിക്കേറ്റ്‌ 


ആര്‍. സി. ബൂക്ക്‌ ലഭ്യമാക്കാന്‍ നടപടി സ്വീകരിക്കേണ്ടതാണ്‌. 


ലേലം സംബന്ധിച്ച്‌ ഫോറസ്റ്റ്‌ ഡിപ്പാര്‍ട്ടുമെന്റില്‍ നിലവിലുള്ള പൊതു നിയമങ്ങളും മറ്റ്‌ നിബന്ധനകളും ഈ 


ലേലത്തിനും ബാധകമായിരിക്കും. 


ഇ-ലേലം സംബന്ധിച്ച്‌ MSTC പുറപ്പെടു വിച്ചിട്ടുള്ള പൊതു നിയമങ്ങളും നടപടിര്രമങ്ങളും ടി ലേലത്തിന്‌ 


ബാധകമായിരിക്കും. 


വിജയിയായ ലേലക്കാരന്‍ ഇ.എം.ഡി. കിഴിച്ചുള്ള ബാക്കി തുകയും ജി.എസ്‌.റ്റി.യും ഐ.്റിയും മറ്റ്‌ നികുതികളും ലേലം 
സ്ഥിരീകരിച്ച്‌ അറിയിപ്പിന്‌ ശേഷം 15 കലണ്ടര്‍ ദിവസത്തിനുള്ളില്‍ ഓണ്‍ലൈന്‍ (്രാന്‍സ്‌ഫര്‍ മുഖേന വില്‍പനക്കാരന്റെ 


അക്കൌണ്ടിലേക്ക്‌ അടച്ചിരിക്കണം. 


ഇ-ലേല നിബന്ധനകളില്‍ അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), തിരുവനന്തപുരം 
എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാല്‍ ആയത്‌ ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതും, ടി വിവരം ലേലത്തിനു 
മുമ്പ്‌ പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ്‌. മുകളില്‍ പറഞ്ഞിട്ടുള്ള വാഹനങ്ങളുടെ എണ്ണത്തില്‍ മാറ്റം 
വരുത്തുന്നതിനോ മറ്റൊരറിയിപ്പ്‌ കൂടാതെ ലേലം OF ചെയ്യുന്നതിനോ ഉള്ള അധികാരം പെരിയാര്‍ ഈസ്റ്റ്‌ ഡിവിഷന്‍ ഡെപ്യ്യൂടി 


ഡയറക്ടര്‍ക്ക്‌ ഉണ്ടായിരിക്കും. 


ഇ-ലേലം സംബന്ധിച്ച വിശദ വിവരങ്ങള്‍ താഴെ കൊടുത്തിരിക്കുന്ന മേല്‍വിലാസങ്ങളില്‍ /ഇ-മെയില്‍ ഫോണ്‍ നമ്പര്‍ 


എന്നിവയില്‍ ബന്ധപ്പെടാവുന്നതാണ്‌. 
ഡെപ്യൂട്ടി ഡയറക്ടര്‍, പെരിയാര്‍ ഈസ്റ്റ്‌ ഡിവിഷന്‍,തേക്കടി--685 509 
ഇ മെയില്‍ 00001൧൪൫ gmail.com 


ഫോണ്‍ നമ്പര്‍-_04869222027. 


ഡെപ്യ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, (പ്പ്‌) 
പെരിയാര്‍ ഈസ്റ്റ്‌ ഡിവിഷന്‍, ഡെപ്യൂട്ടി ഡയറക്ടര്‍ (പ്രൊജക്റ്റ്‌ ടൈഗര്‍) 
തേക്കടി. (കേരള ഗവര്‍ണ്ണര്‍ക്കുവേണ്ടി). 


284 


9th Fes. 2021] FOREST DEPARTMENT 79 





കാലടി (പ്രക്യതി പഠന ക്രേന്ദരം ഡിവിഷന്‍ 
ലേല പരസ്യം 
നമ്പര്‍ എ-20/2021. 2021 ജനുവരി 6. 


കാലടി പ്രകൃതി പഠന ക്രേന്ദം ഫോറസ്റ്റ്‌ ഡിവിഷനു കീഴില്‍ വിവിധ കേസുകളില്‍പ്പെട്ട തൊണ്ടി വകകള്‍ താഴെ 
കാണിച്ചിട്ടുള്ള തീയതികളില്‍ രാവിലെ 11 മണിയ്ക്ക്‌ റിസര്‍ച്ച്‌ റെയിഞ്ച്‌, കോടനാട്‌ ഓഫീസില്‍ വച്ച്‌ കാലടി പ്രകൃതി പഠന ക്രേന്ദ്രം 
അസിസ്റ്റന്റ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്ററോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ വനം വകുപ്പില്‍ നിലവിലുള്ള 
നിയമങ്ങള്‍ക്ക്‌ വിധേയമായി പരസൃമായി ലേലം ചെയ്ത്‌ വില്‍ക്കുന്നതായിരിക്കും. 10-12-2013-ലെ 49-00 നമ്പര്‍ കേരള ഗസ്റ്റില്‍ പേജ്‌ 
നമ്പര്‍ 815-ലെ വിജ്ഞാപനം പ്രകാരം പ്രസിദ്ധീകരിച്ച തിരുവനന്തപുരം സംരക്ഷണ വിഭാഗം ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്ററുടെ 
22 -11-2013-ലെ O(019(5)-26274/2012 നമ്പര്‍ ലേല വിജ്ഞാപന പ്രകാരമുള്ള വിശദമായ ദര്‍ഘാസ്‌ /ലേല 
വൃവസ്ഥകള്‍ക്കും അതാതു സമയത്തു നിലവിലുള്ള മറ്റ്‌ നിയമങ്ങള്‍ക്കും വിധേയമായി ദര്‍ഘാസ്‌/ലേല അടിസ്ഥാനത്തില്‍ വില്‍പന 


നടത്തുന്നതാണ്‌. കൂടാതെ കാലാകാലങ്ങളില്‍ സര്‍ക്കാര്‍ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും ബാധകമാകുന്നതാണ്‌. 


ലേലത്തില്‍ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവര്‍ ഈട്ടി, തേക്ക്‌ എന്നിവയ്ക്ക്‌ ₹ 20,000 മറ്റ്‌ തടികള്‍ക്ക്‌ ഭ്‌ 10,000 എന്ന 
നിരക്കിലും നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്‌. ലേലത്തില്‍ പിടിച്ചതും സ്ഥിരപ്പെടുത്തിയതുമായ വന വിഭവങ്ങള്‍ അവയുടെ 
മുഴുവന്‍ വിലയും നിലവിലുള്ള നികുതികളും ഒടുക്കി ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന തീയതി മുതല്‍ 


30 ദിവസത്തിനകം സ്ഥലത്ത്‌ നിന്ന്‌ നീക്കം ചെയ്യേണ്ടതാണ്‌. 


ലേലത്തില്‍ പങ്കെടുക്കുന്നവര്‍ ലേല തീയതിയ്ക്ക്‌ മുന്‍പു തന്നെ ലേലത്തില്‍ ഉള്‍പ്പെടുത്തിയിട്ടുള്ള വന വിഭവങ്ങളുടെ 
അളവ്‌, ഗുണനിലവാരം മുതലായവ കണ്ട്‌ ബോദ്ധൃപ്പെടേണ്ടതാണ്‌. ഇത്‌ സംബന്ധിച്ച്‌ ലേലത്തിനുശേഷം യാതൊരുവിധ 
പരാതികളും പരിഗണിക്കുന്നതല്ല. കോടതി ഉത്തരവ്‌ പ്രകാരം ലേലം ചെയ്യുന്ന തൊണ്ടി വകകളുടെ മുഴുവന്‍ ലേല സാഖ്യയും 


നികുതികളും ലേല ദിവസം തന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്‌. 


ലേല ദിവസം ഒരു പൊതു അവധി ദിവസമായോ പൊതു പണിമുടക്കു ദിവസമായോ വരുന്നപക്ഷം ലേലം അടുത്ത 


പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും വച്ച്‌ നടത്തുന്നതാണ്‌. 


ലേലത്തീയതികള്‍ 





റെയിഞ്ചിന്റെ Jan. Feb. March April May June July August Sept. Oct. Nov. Dec. 








Gold 2021 2021 2021 2021 2021 2027 ൧027 2027 2021 2021 2021 2021 
റിസര്‍ച്ച്‌ 28 26 12 20 21 23 22 25 24 20 26 22 
റെയിഞ്ച്‌ 
കോടനാട്‌ 

(ഒപ്പി) 


അസിസ്റന്റ്‌ ഫോറസ്സ്‌ കണ്‍സര്‍വേറ്റര്‍, 
00 റ ag fe} 
പ്രകൃതി പഠനക്രേന്രം, കാലടി & വൈല്‍ഡ്‌ 
ലൈഫ്‌ വാര്‍ഡന്‍, മംഗളവനം ബേര്‍ഡ്‌ സാങ്ച്ചറി 


മലയാറ്റൂര്‍. (കേരള ഗവര്‍ണ്ണര്‍ക്കുവേണ്ടി). 


285 


80 KERALA GAZETTE [Parr 111 





ദര്‍ഘാസ്‌/ ലേല പരസ്യം 





നമ്പര്‍ എ-3111/2020. 2021 ജനുവരി 18. 


കാലടി പ്രകൃതി പഠന കേന്ദ്രത്തിന്‌ കീഴിലുള്ള കുരിശുമുടി ഫോറസ്റ്റ്‌ സ്റ്റേഷനിലെ 1980, 1981 വര്‍ഷങ്ങളിലെ കശുമാവിന്‍ 
തോട്ടങ്ങളില്‍ നിന്നും 30-6-2021 വരെയുള്ള കാലത്തേക്ക്‌ കശുവണ്ടി ശേഖരിച്ചുകൊണ്ട്‌ പോകുന്നതിനുള്ള അവകാശം ദര്‍ഘാസ്‌/ ലേലം 
താഴെ പട്ടികയില്‍ പറയുന്ന സ്ഥലത്തും, സമയത്തും കാലടി പ്രകൃതി പഠന ക്രേന്ദടം അസിസ്റ്റന്റ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്ററോ 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റു ഉദ്യോഗസ്ഥനോ കേരള ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വൃവസ്ഥകള്‍ക്ക്‌ വിധേയമായി 
ദര്‍ഘാസ്‌ / ലേലം നടത്തുന്നതാണ്‌. ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ അസിസ്റ്റന്റ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്ററോട്‌ അപേക്ഷിക്കാവുന്നതും ആയത്‌ 
പട്ടികയില്‍ കാണിച്ചിരിക്കുന്ന തീയതി വരെ ലഭിക്കുന്നതുമാണ്‌. നിരക്ക്‌ രേഖപ്പെടുത്തിയ മുദ്രവെച്ച ടെണ്ടറുകള്‍ നിരത്രഷ്ദവ്യം 
അടക്കം പട്ടികയില്‍ പറയുന്ന സമയം വരെ ഈ ഓഫീസില്‍ സ്വീകരിക്കുന്നതാണ്‌. ദര്‍ഘാസ്‌ സമര്‍പ്പിച്ചവരെ AIM ഉള്‍പ്പെടുത്തി 
ലേലം നടത്തുന്നതും ഓരോ തോട്ടത്തിന്റെയും ലേലം നടന്നശേഷം ടി തോട്ടത്തിന്‌ പട്ടികയില്‍ പറഞ്ഞിരിക്കുന്ന സമയംവരെ ലഭിച്ച 
എല്ലാ ദര്‍ഘാസുകളും ഹാജരായിട്ടുള്ള ദര്‍ഘാസുകാരുടെ സാന്നിദ്ധ്യത്തില്‍ തുറന്ന്‌ പരിശോധിക്കുന്നതും ലേലത്തില്‍ ദര്‍ഘാസില്‍ 
ലഭിച്ച ഏറ്റവും വലിയ തുകയ്ക്ക്‌ ലേലം ഉറപ്പിക്കുന്നതുമാണ്‌. ആദ്യ ദിവസം ഏതെങ്കിലും തോട്ടത്തിന്റെ ദര്‍ഘാസ്‌ /ലേലം 
നടക്കാതിരിക്കുകയോ ദര്‍ഘാസ്‌, ലേലം റദ്ദ്‌ ചെയ്യുകയോ ചെയ്താല്‍ പട്ടികയില്‍ പ്രസിദ്ധീകരിച്ചിട്ടുളള അടുത്ത തീയതികളില്‍ അതേ 
സ്ഥലത്തും സമയത്തും ദര്‍ഘാസ്‌ / ലേലം നടത്തുന്നതാണ്‌. വനം വകുപ്പില്‍ നിലവിലുള്ള എല്ലാ ദര്‍ഘാസ്‌, ലേല വ്യവസ്ഥകളും ഈ 


ദര്‍ഘാസ്‌/ ലേലത്തിന്‌ ബാധകമായിരിക്കുന്നതാണ്‌. 











പട്ടിക 
ക്രമ തോട്ടത്തിന്റെ വിസ്തീര്‍ണ്ണം മതിപ്പുവില നിരതദ്രവ്യം 
നമ്പര്‍ Gold (ഹെക്ടറില്‍) 4 4 
1 1980 കശുമാവിന്‍ തോട്ടം 23.75 42,000 5,000 
2 1981 കശുമാവിന്‍ തോട്ടം 19.10 6,000 5,000 
പട്ടിക_മ 





ദര്‍ഘാസ്‌ ഫോറം മുദ്രവച്ച ദര്‍ഘാസുകള്‍ ദര്‍ഘാസ്‌ തുറക്കുന്ന 





ക്രമ 
a ഓഫീസില്‍ നിന്നും ലഭിക്കുന്ന ഓഫീസില്‍ ലഭിക്കേണ്ട തീയതിയും സമയവും 
നമ്പ 
തീയതിയും സമയവും അവസാന തീയതിയും 
സമയവും 
1 9-2-2021, 10-2-2021 12-2-2021, 11 മണിവരെ 12-2-2021, 11.30 
വൈകുന്നേരം 4 മണിവരെ 
2 15-2-2021, 16-2-2021 18-2-2021, 11 മണിവരെ 18-2-2021, 11.30 
വൈകുന്നേരം 4 മണിവരെ 
3 23-2-2021, 24-2-2021 26-2-2021, 11 മണിവരെ 26-2-2021, 11.30 


വൈകുന്നേരം 4 മണിവരെ 





ദര്‍ഘാസ്‌ ഫോറത്തിന്റെ afer 300 + ജി. എസ്‌. ടി. + സെസ്‌. 

കരാര്‍ കാലാവധി-30-6-2021 വരെ. 

ദര്‍ഘാസ്‌/ ലേല സ്ഥലം--കാലടി പ്രകൃതി പഠന ക്രേന്ദടം ഓഫീസ്‌, മലയാറ്റൂര്‍. 
വ്യവസ്ഥകള്‍ 


1. ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ ആവശ്യമുള്ള വര്‍, ലേലത്തില്‍ പങ്കെടുക്കാന്‍ ഉദ്ദേശിക്കുന്നവര്‍ അവരവരുടെ സ്ഥിരമായ 
മേല്‍വിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ ബന്ധപ്പെട്ട വില്ലേജാഫീസറുടെ സര്‍ട്ടിഫിക്കറ്റോ, ഇലക്ഷന്‍ കമ്മീഷന്‍ 
നല്‍കിയിട്ടുള്ള ഐഡന്റിറ്റി കാര്‍ഡോ സഹിതം രേഖാമൂലം അസിസ്റ്റന്റ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ക്ക്‌ 


അപേക്ഷിക്കേണ്ടതാണ്‌. 


286 


9th Fes. 2021] FOREST DEPARTMENT 81 





10. 


11. 


ഓരോ തോട്ടത്തിനും ദര്‍ഘാസ്‌ പ്രതേകം സമര്‍പ്പിക്കേണ്ടതും ദര്‍ഘാസ്‌ സമര്‍പ്പിക്കുമ്പോള്‍ ദര്‍ഘാസിനോടൊപ്പം ഓരോ 
തോട്ടത്തിന്റെയും പ്രതേകം നിരത്രദവ്യം കെട്ടിവെയ്ക്കേണ്ടതും ആയത്‌ പണമായി സ്വീകരിക്കുന്നതുമാണ്‌. നിശ്ചിത 


സമയത്തിനുശേഷവും ആവശ്യമായ നിരതദ്രവ്യം ഒടുക്കാത്തതുമായ ദര്‍ഘാസുകള്‍ സ്വീകരിക്കുന്നതല്ല. 
ദര്‍ഘാസുകള്‍വച്ച ലേലക്കാരെ മാത്രം ഉള്‍പ്പെടുത്തി പട്ടികയില്‍ പറയുന്ന ദിവസം ലേലം നടത്തുന്നതാണ്‌. 


ഓരോ തോട്ടത്തിന്റെയും ലേലശേഷം ടി തോട്ടത്തില്‍ ലഭിച്ചിട്ടുള്ള ദര്‍ഘാസുകള്‍ ദര്‍ഘാസ്‌ സമര്‍പ്പിച്ചവരുടെ 
സാന്നിദ്ധൃത്തില്‍ തുറന്ന്‌ പരിശോധിക്കുന്നതും ഏറ്റവും കൂടുതല്‍ തുകയ്ക്ക്‌ ലേലം/ദര്‍ഘാസ്‌ ഉറപ്പിക്കുന്നതാണ്‌. എന്നാല്‍ 
യാതൊരു കാരണവും കൂടാതെ ലേലം/ദര്‍ഘാസ്‌ അംഗീകരിക്കൂന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള അധികാരം 
അസിസ്റ്റന്റ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വ്േറ്റര്‍ക്ക്‌ ഉണ്ടായിരുക്കുന്നതാണ്‌. കൂടാതെ ഏതെങ്കിലും തോട്ടം ലേലത്തില്‍ നിന്നും 
ഒഴിവാക്കുന്നതിനോ ഉള്‍പ്പെടുത്തുന്നതിനോ ആ തോട്ടത്തിനോ ആ തോട്ടത്തിന്റെ വിസ്തീര്‍ണ്ണത്തിനോ കശുമാവ്‌ മരങ്ങളുടെ 
എണ്ണത്തിലുള്ള മാറ്റമോ ലേല സമയത്ത്‌ പ്രഖ്യാപിക്കാന്‍ അസിസ്റ്റന്റ്‌ ഫോറസ്റ്റ്‌ കണ്‍ സര്‍വേറ്റര്‍ക്ക്‌ അധികാരമുണ്ടാ 


യിരിക്കുന്നതാണ്‌. 


ലേലം കൊണ്ടയാള്‍ ദര്‍ഘാസ്‌, ലേലത്തുകയുടെ 35% തുകയോ ഒരു ലക്ഷം രൂപയോ ഏതാണ്‌ കുറവ്‌ അത്‌ ലേലദിവസം 
തന്നെ കെട്ടിവെയ്ക്കേണ്ടതും വീഴ്ച വരുത്തിയാല്‍ നിരതദ്രവ്യം സര്‍ക്കാരിലേക്ക്‌ മുതല്‍ കൂട്ടുകയും കശുവണ്ടി 
ശേഖരിക്കുന്നതിനുള്ള അവകാശം വീഴ്ച വരുത്തിയ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തില്‍ പുനര്‍ ദര്‍ഘാസ്‌ / ലേലം 


ചെയ്യുന്നതുമായിരിക്കും. ലേലം കൊള്ളാത്തവരുടെ നിരത്രദവ്യം ലേലം കഴിഞ്ഞാല്‍ ഉടനെ തിരിച്ച്‌ നല്‍കുന്നതാണ്‌. 


ദര്‍ഘാസ്‌ ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതല്‍ 15 ദിവസത്തിനകം ബാക്കി മുഴുവന്‍ ലേലത്തുകയും 
നിലവിലുള്ള ആദായ നികുതി നിരക്കില്‍ ആദായ നികൂതി, വന വികസന നികുതി, വില്‍പന നികുതി, സർചാർജ്ജ്‌, 
എന്നിവയും 10 ശതമാനം വരുന്ന തുക സെക്യൂരിറ്റിയായും കുറഞ്ഞത്‌ ₹$ 500 അടച്ച്‌ ₹ 200-ന്റെ മുദ്രപ്രതത്തില്‍ 
നിലവിലുള്ള വ്യവസ്ഥകള്‍ക്ക്‌ വിധേയമായി ഉടമ്പടി വെയ്ക്കേണ്ടതാണ്‌. മേല്‍പ്പറഞ്ഞ കാലാവധിക്കകം ബാക്കി തുകയും 
സെക്യൂരിറ്റിയും, നികുതികളും അടയ്ക്കാന്‍ വീഴ്ചവരുത്തിയാല്‍ ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തില്‍ പുനര്‍ ദര്‍ഘാസ്‌, ലേലം 
നടത്തുന്നതും അതില്‍വച്ചുണ്ടാകുന്ന നഷ്ടത്തില്‍ അതാത്‌ ലേലക്കാരന്‍ ഉത്തരവാദിയാകുന്നതും ദര്‍ഘാസ്‌/ ലേലത്തില്‍ 
കുടുതല്‍ തുക കിട്ടിയാല്‍ വീഴ്ച വരുത്തിയ ലേലക്കാരന്‍ അവകാശം ഇല്ലാത്തതും നഷ്ടം വരുന്ന തുക കുടിശ്ശികയായി 
പരിഗണിച്ച്‌ നിശ്ചിത തീയതിക്കകം ഒടുക്കിയില്ലെങ്കില്‍ നിലവിലുള്ള റിക്കവറി ആക്ട്‌ അനുസരിച്ചോ യുക്തമായ മറ്റു 
മാര്‍ഗ്ഗങ്ങളിലൂടെയോ ടിയാനില്‍ നിന്നും തുക ഈടാക്കുന്നതാണ്‌. തുക മുഴുവന്‍ അടയ്ക്കുകയോ സെക്യൂരിറ്റി ഒടുക്കുകയും 
എന്നാല്‍ ഉടമ്പടി വയ്ക്കുന്നതിന്‌ സാധിക്കാതെ വരികയും ചെയ്താല്‍ ദിവസം ഒന്നിന്‌ F 10 വീതം പിഴ ഈടാക്കി ഉടമ്പടി 


വെയ്ക്കുന്നതിന്‌ 15 ദിവസം കൂടി അസിസ്റ്റന്റ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ക്ക്‌ അനുവദിക്കാവുന്നതാണ്‌. 


ലേലക്കാരന്‍ GAL സര്‍ക്കാരിന്റെ 1995-ലെ ഫൈനാന്‍സ്‌ ആക്ട്‌ പ്രകാരമുള്ള ആദായ നികുതിയും കേരള സര്‍ക്കാരിന്റെ 
നിലവിലുള്ള നിയമ്രപകാരം 5% വരുന്ന വനവികസന നികുതി, ചരക്കു സേവന നികുതി 
എന്നിവയും അടയ്ക്കുവാന്‍ ബാദ്ധ്യസ്ഥനാണ്‌. കൂടാതെ സര്‍ക്കാര്‍ അതാതു കാലങ്ങളില്‍ നിശ്ചയിക്കുന്ന നികുതികള്‍ 


അതാതു നിരക്കില്‍ അടയ്ക്കുവാന്‍ ലേലക്കാരന്‍ ബാദ്ധ്യസ്ഥനാണ്‌. 


ലേലത്തിനു മുന്‍പ്‌ തോട്ടങ്ങള്‍ പരിശോധിച്ച്‌ മരങ്ങളുടെ എണ്ണം, വിളവ്‌, തരം, മതിപ്പ്‌ എന്നിവ ബോദ്ധൃപ്പെടേണ്ടതും 


ലേലത്തിനു ശേഷമുള്ള ഒരു പരാതിയും പരിഗണിക്കുന്നതല്ലാത്തതുമാണ്‌. 


തോട്ടങ്ങളില്‍ നിന്നും ശേഖരിക്കുന്ന കശുവണ്ടി 1977-ലെ കേരള കാഷ്യൂനട്ട മാര്‍ക്കറ്റിംഗ്‌ ആന്റ്‌ ഡിസ്ദ്രിബ്യൂഷന്‍ ഓര്‍ഡര്‍ 
അനുസരിച്ച്‌ ഗവണ്‍മെന്റ്‌ അപ്പോഴപ്പോള്‍ നിശ്ചയിക്കുന്ന വിലയ്ക്കനുസരിച്ചോ കേരള മാര്‍ക്കറ്റിംഗ്‌ ഫെഡറേഷനോ അല്ല്ലെങ്കില്‍ 


ഫെഡറേഷന്റെ ഏജന്‍സികള്‍ക്കോ അല്ലെങ്കില്‍ ഗവണ്‍മെന്റ്‌ നിശ്ചയിക്കുന്ന മറ്റ്‌ ഏജന്‍സികള്‍ക്കോ വില്‍ക്കേണ്ടതാണ്‌. 


കശുവണ്ടി ശേഖരിച്ചതിന്റെ വിവരങ്ങള്‍ അടങ്ങിയ പ്രതിമാസ സ്റ്റേറ്റ്മെന്റ്‌ ഓരോ മാസവും 5-90 തീയതിക്കോ അതിനു 
മുന്‍പോ കരാറുകാരന്‍ കാലടി പ്രകൃതി പഠന ക്രേന്ദം ഓഫീസിലേക്ക്‌ സമര്‍പ്പിക്കേണ്ടതും വീട്ച വരുത്തുന്നപക്ഷം ഓരോ 


മാസത്തിനും F 20 വീതം പിഴ വസൂല്‍ ചെയ്യുന്നതുമാണ്‌. 


കശുവണ്ടി ശേഖരിച്ച്‌ സൊസൈറ്റിയിലേക്ക്‌ കൊണ്ടുപോകുന്നതിന്‌ കാലടി പ്രകൃതി പഠന ക്രേന്ദടം ആഫീസില്‍ നിന്നും പാസ്റ്റ്‌ 


വാങ്ങേണ്ടതാണ്‌. 


Gaz. No. 6/2021/DTP (Forest). 237 


82 


KERALA GAZETTE [Parr 111 





മറ്റ്‌ ബാദ്ധ്യതകള്‍ ഒന്നും ഇല്ലെങ്കില്‍ ആദായ നികുതി, ചരക്ക്‌ സേവന നികുതി, കാര്‍ഷികാദായ നികുതി എന്നിവയുടെ 
ക്ലിയറന്‍സ്‌ സര്‍ട്ടിഫിക്കറ്റുകള്‍ കരാറിന്റെ കാലാവധി കഴിഞ്ഞ്‌ 4 മാസത്തിനകം ഹാജരാക്കിയാല്‍ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്‌ 


തിരിച്ച്‌ നല്‍കുന്നതുമാണ്‌. 


ഗസറ്റില്‍ പരസ്യം ചെയ്യുന്ന ദര്‍ഘാസ്‌/ ലേലത്തിന്റെ വൃവസ്ഥകള്‍ അടങ്ങുന്ന നോട്ടിഫിക്കേഷന്‍ വായിച്ചുനോക്കി ഒപ്പിടുന്ന 


ഏതൊരു വൃക്തിക്കും ബാധകമായിരിക്കും. 


ലേലം കൊള്ളുന്ന തോട്ടങ്ങളില്‍ തീ കയറി നാശനഷ്ടങ്ങള്‍ ഉണ്ടായാലും കേരള ഫോറസ്റ്റ്‌ ആക്റ്റ്‌ അനുസരിച്ച്‌ ag വന 
കുറ്റകൃത്യങ്ങള്‍ ഉണ്ടായാലും കശുമാവുകള്‍ക്കും, ചെടികള്‍ക്കും, കേടുപാടുകള്‍ സംഭവിച്ചാലും ലേലക്കാരന്‍ ഉത്തരവാദിയാ 


കുന്നതാണ്‌. 


നിയമാനുസൃതമായ പോസ്റ്റ്‌ ഓഫറുകള്‍ വല്ലതും ഉണ്ടെങ്കില്‍ ആയത്‌ ദര്‍ഘാസ്‌/ ലേലം കഴിഞ്ഞ്‌ 7 ദിവസത്തിനകം താഴെ 


പറയുന്ന വൃവസ്ഥകള്‍ക്ക്‌ വിധേയമായി സ്വീകരിക്കുന്നതാണ്‌. 


(എ) ദര്‍ഘാസ്‌, ലേലത്തില്‍ വാഗ്ദാനം ചെയ്തിട്ടുള്ള തുക ഒരു ലക്ഷത്തില്‍ കൂടുതലാണെങ്കില്‍ 10 ശതമാനത്തിലും ഒരു 


ലക്ഷമോ അതില്‍ താഴെയോ ആണെങ്കില്‍ 20% ലും കൂടുതലായിട്ടുള്ള വാഗ്ദാനങ്ങളെ സ്വീകരിക്കുകയുള്ളു. 


(MN) ദര്‍ഘാസ്‌ ലേല ദിവസം പ്രസ്തുത ബ്ലോക്കിനു വേണ്ടി അടച്ചിട്ടുള്ള തുകയുടെ ഇരട്ടി ഡിമാന്റ്‌ (ഡാഫ്റ്റാക്കി 


അസിസ്റ്റന്റ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്ററുടെ പേരില്‍ മാറത്തക്കവിധം അടയ്ക്കേണ്ടതാണ്‌. 
(സി) ഇതിലേക്കായി പ്രത്യേക ഉടമ്പടി വയ്ക്കേണ്ടതാണ്‌. 


(ഡി) മേല്‍പ്പറഞ്ഞ വൃവസ്ഥകള്‍ക്ക്‌ അനുസൃതമായി പോസ്റ്റ്‌ ഓഫര്‍ സമര്‍പ്പിക്കുന്ന വൃക്തിയുടെ അടച്ച തുക 
മുഴുവന്‍ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സൂക്ഷിച്ചുകൊണ്ട്‌ പൊതു ദര്‍ഘാസ്‌/ ലേലം വീണ്ടും, പട്ടിക 2-ലെ തൊട്ടടുത്ത 
ലേലദിവസം നടത്തുന്നതാണ്‌. പ്രസ്തുത ദര്‍ഘാസ്‌/ ലേലത്തില്‍ ലഭിക്കുന്ന ഏറ്റവും കൂടിയ തുക പോസ്റ്റ്‌ ഓഫര്‍ തുക 
യേക്കാള്‍ കുറവാണെങ്കില്‍ പോസ്റ്റ്‌ ഓഫറില്‍ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള തുകയ്ക്ക്‌ ദര്‍ഘാസ്‌/ലേലം ഉറപ്പിക്കുന്നതാണ്‌. 
ദര്‍ഘാസ്‌ ലേല വ്ൃവസ്ഥ 6 പ്രകാരം ഉടമ്പടി വയ്ക്കുവാന്‍ വീഴ്ച വരുത്തിയാല്‍ പോസ്റ്റ്‌ ഓഫര്‍ സമര്‍പ്പിച്ച ആള്‍ 
അടച്ചിട്ടുള്ള മൂഴുവന്‍ തൂകയും സര്‍ക്കാരിലേക്ക്‌ വസൂല്‍ ചെയ്യുന്നതാണ്‌. എന്നാല്‍ ദര്‍ഘാസ്‌ ലേലത്തില്‍ കിട്ടുന്ന 
തുകയാണ്‌ കൂടുതലെങ്കില്‍ അപ്രകാരം ഓഫര്‍ ചെയ്തിട്ടുള്ള ലേലക്കാരന്‍ ദര്‍ഘാസ്‌ /ലേലം സ്ഥിരപ്പെടുത്തുകയും 


പോസ്റ്റ്‌ ഓഫര്‍ സമര്‍പ്പിച്ചിട്ടുള്ള ആള്‍ അടച്ചിട്ടുള്ള മൊത്തം തുകയും മടക്കി കൊടുക്കുന്നതുമാണ്‌. 


ദര്‍ഘാസ്‌, ലേല സ്ഥിരീകരണ തീയതി മൂതല്‍ 15 ദിവസത്തിനുള്ളില്‍ ബാക്കി തുക അടയ്ക്കുവാനുള്ള സമയപരിധിയായി 
നിശ്ചയിച്ചിരിക്കുന്നു. ഈ തീയതിക്കുശേഷം പലിശയോടുകൂടിയോ പിഴപലിശയോടുകൂടിയോ പണം ഒടുക്കുവാനുള്ള 


അവസരം നല്‍കുന്നതല്ല. 


കശുവണ്ടി ശേഖരിക്കുമ്പോള്‍ മരങ്ങള്‍ക്ക്‌ യാതൊരു കേടുപാടും ഉണ്ടാകാന്‍ പാടില്ലാത്തതും അപ്രകാരം എന്തെങ്കിലും 


ഉണ്ടായാല്‍ ആയതുമൂലം ഉണ്ടാകുന്ന നഷ്ടത്തിന്‌ ലേലക്കാരന്‍ ഉത്തരവാദിയായിരിക്കുന്നതുമാണ്‌. 


ദര്‍ഘാസ്‌/ ലേലം സംബന്ധിച്ച്‌ കുടുതല്‍ വ്യവസ്ഥകള്‍ എന്തെങ്കിലും ചേര്‍ക്കണമെങ്കില്‍ ലേല സമയത്ത്‌ ചേര്‍ക്കുന്നതിന്‌ 


അസിസ്റ്റന്റ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ക്ക്‌ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്‌. 


(പ്പ) 
കാലടി പ്രകൃതി പഠന ക്രേന്രം, അസിസ്റ്റന്റ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍, 
മലയാറ്റൂര്‍. (കേരള ഗവര്‍ണ്ണര്‍ക്കുവേണ്ടി). 


288 


9th Fes. 2021] FOREST DEPARTMENT 83 





വാഴച്ചാല്‍ ഡിവിഷന്‍ 


ഇ-ദര്‍ഘാസ്‌ പരസ്യം 





നമ്പര്‍-2655/2020. 2021 ജനുവരി 20. 


കേരള വനം വകുപ്പില്‍ 16-12-1981-90 തീയതിയിലെ സര്‍ക്കാര്‍ ഉത്തരവ്‌ (എം. എസ്‌.) 226/81/എഫ്‌ നമ്പര്‍ 
പ്രകാരം രജിസ്റ്റര്‍ ചെയ്തിട്ടുള്ളതും നിലവില്‍ യോഗ്യരായിട്ടുള്ളവരും ചരക്കു സേവന നികുതി രജിസ്ട്രേഷന്‍ ഉള്ളവരുമായ “എ! 
ക്ലാസ്സ്‌ വനം കരാറുകാരില്‍ നിന്നും അതിരപ്പിള്ളി റെയിഞ്ചിലെ 1960 തേക്ക്‌ തോട്ടത്തിലെ (വാടാമുറി ബ്ലോക്ക്‌, അതിരപ്പിള്ളി 
സ്റ്റേഷന്‍) തേക്ക്‌ തടികളും തേക്ക്‌ കഴകളും താഴെ പട്ടികയില്‍ വിവരിക്കുന്ന ഡിപ്പോ ഡെലിവറി സ്പീഷീസില്‍പ്പെട്ട മറ്റു മരങ്ങളും 
വനം വകുപ്പ്‌ ഉദ്യോഗസ്ഥരുടെ നിര്‍ദ്ദേശമനുസരിച്ച്‌ മുറിച്ച്‌ അംഗീകൃത സര്‍ക്കാര്‍ തടി ഡിപ്പോയിലും താല്‍ക്കാലിക ഡിപ്പോയിലും 
എത്തിക്കുന്നതിന്‌ ഇ-ടെണ്ടര്‍ മുഖേന ദര്‍ഘാസ്‌ ക്ഷണിക്കുന്നു. ദര്‍ഘാസുകാര്‍ വനംവകുപ്പില്‍ നിലവിലുള്ളതും സര്‍ക്കാര്‍ ഭാവിയില്‍ 
പ്രാബല്യത്തില്‍ കൊണ്ടുവരുന്നതുമായ എല്ലാ നിബന്ധനകളും ഇതര വൃവസ്ഥകളും പാലിക്കാന്‍ ബാദ്ധ്യസ്ഥരാണ്‌. ദര്‍ഘാസ്‌ 
പ്രമാണങ്ങളും ദര്‍ഘാസ്‌ ഷെഡ്യൂളുകളും www.etenders.kerala.gov.in എന്ന വെബ്സൈറ്റില്‍ ലഭ്യമാണ്‌. ദര്‍ഘാസിനോടൊപ്പം 
സമര്‍പ്പിക്കുന്നതിനുള്ള നിരത്ര്രവൃം, ദര്‍ഘാസ്‌ പ്രമാണവില എന്നിവ എസ്‌.ബി.ഐ.-യുടെ ഇന്റര്‍നെറ്റ്‌ ഓണ്‍ലൈന്‍ ബാങ്കിംഗ്‌ 
വഴിയോ മറ്റ്‌ ബാങ്കുകളുടെ കാരൃത്തില്‍ എന്‍.ഇ.എഫ്‌.ടി. വഴിയോ ഓണ്‍ലൈന്‍ ടെണ്ടറിനൊപ്പം സമര്‍പ്പിക്കേണ്ടതാണ്‌. ദര്‍ഘാസുകള്‍ 
സമര്‍പ്പിക്കാന്‍ www.etenders.kerala.gov.in എന്ന വെബ്‌സൈറ്റ്‌ ഉപയോഗിക്കേണ്ടതാകുന്നു. കരാറുകാരന്‍ ജി. എസ്‌. ടി. 


രജിസ്ട്രേഷന്‍ ഉണ്ടായിരിക്കേണ്ടതാണ്‌. 


എല്ലാ ടെണ്ടര്‍ പ്രമാണങ്ങളും www.etenders.kerala.gov.in എന്ന വെബ്‌സൈറ്റില്‍ കാണിച്ചിരിക്കുന്ന 
കവറുകളില്‍ ഓണ്‍ലൈനായി മാ്രം സമര്‍പ്പിക്കേണ്ടതും അപ്ലോഡ്‌ ചെയ്യുന്ന എല്ലാ രേഖകളും അടങ്ങിയ സീല്‍ ചെയ്ത കവര്‍ 
ടെണ്ടര്‍ തുറക്കുന്ന തീയതിക്കുമുമ്പ്‌ രജിസ്ട്രേഡ്‌ തപാല്‍ മുഖേന അയച്ചു നല്‍കേണ്ടതുമാണ്‌. ദര്‍ഘാസുകള്‍ 
www.etenders.kerala.gov.in വെബ്സൈറ്റിലൂടെ ഓണ്‍ലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നേരിട്ടോ തപാല്‍മാര്‍ഗ്ഗമോ മാത്രം 
ലഭിക്കുന്ന ദര്‍ഘാസുകള്‍ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന ടെണ്ടറുകള്‍ 


സ്വീകരിക്കുന്നതല്ല. 


ഇ-ദര്‍ഘാസിനോടൊപ്പം ₹ 200-ന്റെ കേരള സര്‍ക്കാരിന്റെ മുദ്രപ്പ്രത്തില്‍ തയ്യാറാക്കി ഒപ്പിട്ട പ്രിലിമിനറി എഗ്രിമെന്റ്‌ , സ്കാന്‍ 
ചെയ്ത കോപ്പി, ജി. എസ്‌. റ്റി., പാന്‍, കോണ്ഠട്ാകടര്‍ രജിസ്‌ട്രേഷന്‍ സര്‍ട്ടിഫിക്കറ്റ്‌ എന്നിവയുടെ ഗസറ്റഡ്‌ ഓഫീസര്‍ 
സാക്ഷ്യപ്പെടുത്തിയ പകര്‍പ്പ്‌ എന്നിവ ഓണ്‍ലൈനായി സമര്‍പ്പിക്കേണ്ടതാണ്‌. അവയുടെ ഒറിജിനല്‍ ഇ-ടെണ്ടര്‍ തുറക്കുന്നതിന്‌ മുമ്പ്‌ 
സ്പീഡ്‌ പോസ്റ്റ്‌ /രജിസ്റ്റേര്‍ഡ്‌ പോസ്റ്റ്‌ മുഖേന സമര്‍പ്പിക്കാത്തതായ ദര്‍ഘാസുകള്‍ നിരസിക്കപ്പെടുന്നതാണ്‌. ഇ-ടെണ്ടറുമായി 
ബന്ധപ്പെട്ട മറ്റു വിവരങ്ങള്‍ എന്‍.ഐ. സി.-യില്‍ നിന്നോ www.etenders.kerala.gov.in വെബ്സൈറ്റില്‍ പറഞ്ഞിരിക്കുന്ന 
ഹെല്‍പ്പ്‌്ഡെ സ്ക്കില്‍നിന്നോ ഈ ഓഫീസില്‍നിന്നോ ഓഫീസ്‌ സമയത്ത്‌ അറിയാവുന്നതാണ്‌. ഇ-പേമെന്റിന്‌ ആവശയമായ 
വിവരങ്ങള്‍ (കരാറുകാരന്‍ ഇടപാട്‌ നടത്തുന്ന കോര്‍ ബാങ്കിംഗ്‌ സൌകര്യമുള്ള ബാങ്കു: അക്കൌണ്ടിന്റെ വിശദവിവരങ്ങളും ഇ-മെയില്‍ 
അഡ്രസ്സും) ദര്‍ഘാസിനോടൊപ്പം സമര്‍പ്പിക്കേണ്ടതാണ്‌. ഈ വിവരങ്ങള്‍ ഉള്‍പ്പെടുത്താത്ത ദര്‍ഘാസുകള്‍ നിരസിക്കപ്പെടുന്നതാണ്‌. 
ടെക്നിക്കല്‍ ബിഡും ഫിനാന്‍ഷൃല്‍ ബിഡും അതിനായി പറഞ്ഞിരിക്കുന്ന അതാത്‌ കവറുകളില്‍ മാര്രം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
കരാറുകാര്‍ വിവരങ്ങള്‍ അപ്ലോഡ്‌ ചെയ്യുന്നതിലും മറ്റും ഉണ്ടാകുന്ന അസൌകര്യങ്ങള്‍ക്കും നഷ്ടത്തിനും വനംവകുറ്പ്‌ 
ഉത്തരവാദിയായിരിക്കുന്നതല്ല. വിജയിയാകുന്ന ദര്‍ഘാസുകാരന്‍ ദര്‍ഘാസ്‌ തുകയുടെ 10 ശതമാനം വരുന്ന തുകയ്ക്ക്‌ റവന്യൂ 
അധികാരികളില്‍നിന്നും ലഭിക്കുന്ന സോള്‍വന്‍സിയോ ഏതെങ്കിലും ദേശസാത്കൃത ബാങ്കില്‍ നിന്നുമുള്ള ബാങ്ക്‌: ഗ്യാരണ്ടിയോ 
സമര്‍പ്പിക്കേണ്ടതാകുന്നു. വിജയി ആകുന്ന ദര്‍ഘാസുകാരന്‍ PAC-OJOS 0.1 ശതമാനം രൂപയുടെ മുദ്രപ്രതത്തില്‍ ദര്‍ഘാസ്‌ 
അംഗീകരിച്ച അറിയിപ്പു തീയതി മുതല്‍ 15 ദിവസത്തിനുള്ളില്‍ ദര്‍ഘാസ്‌ തുകയുടെ 10 ശതമാനമോ പരമാവധി ₹ 5,00,000-മോ 
(അഞ്ചു ലക്ഷം രൂപ) ഏതാണോ കുറവ്‌ വരുന്നത്‌ ആ തുകയ്ക്കുളള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്‌ സഹിതം ഉടമ്പടി 
വയ്ക്കേണ്ടതാകുന്നു. ദര്‍ഘാസിനായി പരസ്യപ്പെടുത്തിയ തീയതി ഏതെങ്കിലും കാരണത്താല്‍ അവധിയാവുകയാണെങ്കില്‍ തൊട്ടടുത്ത 


പ്രവൃത്തി ദിവസം അതേ സ്ഥലത്തും സമയത്തും ദര്‍ഘാസ്‌ നടത്തൂന്നതായിരിക്കും. 


289 


84 KERALA GAZETTE [Parr 111 











പട്ടിക 
ക്രമ ടെണ്ടര്‍ തോട്ടത്തിന്റെ ഉല്പന്നങ്ങളുടെ ഏകദേശ ഡിപ്പോയുടെ അടങ്കല്‍ നിരത ദര്‍ഘാസ്‌ 
നമ്പര്‍ നമ്പര്‍ പേര്‍ വിവരവും അളവും പേര്‍ തുക ദ്രവ്യം ഫോറ 
(ലക്ഷ ®) ത്തിന്റെ 
ത്തില്‍) വില 
൪) ൪) 
1 74/2020-21 അതിരപ്പിള്ളി തേക്ക്‌ OS—2651 M? വീട്ടൂര്‍-_00 M? 188.383 50,000 5,250 + 18% 
റെയിഞ്ചിലെ പലവക--296 14 മുടിക്കല്‍ 7 GST 
1960 തേക്ക്‌ തേക്ക്‌ കഴകള്‍ ചാലക്കുടി--900 M? 
തോട്ടം-ബ്ലോക്ക്‌ 11150 Nos. ചെട്ടിക്കുളം-_900 M3 
വാടാമുറി- 11-7൦ Nos. 
ഫൈനല്‍ ഫെല്ലിംഗ്‌ 1൨0 Nos. താല്‍ക്കാലിക ഡിപ്പോ 
(26.25 ഹെക്ടര്‍) V—25 Nos. 


തേക്ക്‌ ബില്ലറ്റും 
വിറകും--1100 101" 


പലവക afog—200 MT 


മുറിക്കേണ്ട മരങ്ങളുടെ 
ആകെ എണ്ണം--3131 





മേല്‍ പട്ടികയില്‍ രേഖപ്പെടുത്തിയിട്ടുളളത്‌ ഉല്‍പ്പന്നങ്ങളുടെ ഏകദേശ അളവ്‌ ആകയാല്‍ ആയതില്‍ മാറ്റം ഉണ്ടാകാവുന്നതാണ്‌. 
തടിയുടെ അളവ്‌ ഉദ്ദേശമാകയാല്‍ ഓരോ ഡിപ്പോയിലും ഇറക്കേണ്ട തടികളുടെ അളവില്‍ വൃതിയാനം ഉണ്ടാകാവുന്നതാണ്‌. 
ബന്ധപ്പെട്ട വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ നിര്‍ദ്ദേശപപകാരം ദര്‍ഘാസുകാരന്‍ മാര്‍ക്ക്‌ ചെയ്തിട്ടുള്ളതും 
പട്ടികയില്‍ കാണിച്ചിട്ടുള്ളതുമായ എല്ലാ മരങ്ങളും ദര്‍ഘാസുകാരന്‍ യഥാസമയം മുറിച്ച്‌ ബന്ധപ്പെട്ട ഡിപ്പോകളില്‍ എത്തിക്കാന്‍ 
ബാദ്ധ്യസ്ഥനാകുന്നു. മരങ്ങളും തടികളും യഥാസമയം മുറിച്ച്‌ ഡിപ്പോയില്‍ എത്തിക്കാതിരിക്കുന്ന ദര്‍ഘാസുകാരനില്‍ നിന്നും 
നിയമാനുസൃതമായ പിഴ വസൂലാക്കുന്നതിനുള്ള പൂര്‍ണ്ണ അധികാരം വനം വകുപ്പ്‌ ഉദ്യോഗസ്ഥരില്‍ നിക്ഷിപ്തമാണ്‌. നിലവിലുള്ള 
ലേല വൃവസ്ഥകള്‍ ഈ ദര്‍ഘാസിനും ബാധകമായിരിക്കും. ഈ ദര്‍ഘാസിലെ ഏതൊരു പ്രവൃത്തിയും ഒരു മുന്നറിയിപ്പ്‌ കൂടാതെ 
OF ചെയ്യുന്നതിനുള്ള പൂര്‍ണ്ണ അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിയില്‍ നിക്ഷിപ്തമാകുന്നു. 


ദര്‍ഘാസ്‌ Gcansossvé—www.etenders.kerala.gov.in എന്ന വെബ്സ്റ്റില്‍ നിന്നും ഡൌണ്‍ലോഡ്‌ ചെയ്യാവുന്നതാണ്‌. 
കരാറുകാരന്റെ BOT—ag) MOM. 

ഓഫീസിന്റെ പേര്‍--ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസ്‌, വാഴച്ചാല്‍. 

കരാര്‍ കാലാവധി--എഗ്രിമെന്റ്‌ തീയതി മുതല്‍ 90 ദിവസം. 

ഇ-ദര്‍ഘാസ്‌ ഫോറം ലഭ്യമാകുന്ന തീയതിയും സമയവും-മാ-1-2021, 11 മണി. 

ഇ-ദര്‍ഘാസ്‌ സ്വീകരിച്ചു തുടങ്ങുന്ന തീയതിയും സമയവും൦-22-2-2021. 

ഇ-ദര്‍ഘാസ്‌ സമര്‍പ്പിക്കേണ്ട അവസാന തീയതിയും സമയവും--1-3-2021 5 മണി വരെ. 

ഇ-ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതിയും സമയവും--4-3-2021, 11 മണി. 


മേല്‍ തീയതിയില്‍ ടി ദര്‍ഘാസ്‌ നടക്കാതെ വരികയോ ആരും പങ്കെടുക്കാതെ വരികയും ആണെങ്കില്‍ മേല്‍ വിവരിച്ച 
നിബന്ധനകള്‍ക്ക്‌ വിധേയമായി താഴെ പറയുന്ന തീയതികളില്‍ പ്രസ്തുത ദര്‍ഘാസ്‌ നടത്തുന്നതായിരിക്കും. 


“ഇ-ദര്‍ഘാസ്‌ തിരികെ ലഭിക്കേണ്ട അവസാന തീയതിയും സമയവു൦-8-3-2021 5 മണി. 
ഇ-ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതിയും സമയവു൦--12-3-2021, 11 മണി. 

ഇ-ദര്‍ഘാസ്‌ സമര്‍പ്പിക്കേണ്ട അവസാന തീയതിയും സമയവും 16-3-2021, 5 മണി വരെ. 
ഇ-ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതിയും സമയവും൦--19-3-2021, 11 മണി. 


കൂടുതല്‍ വിവരങ്ങള്‍ വാഴച്ചാല്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറുടെ കാര്യാലയത്തില്‍ നിന്നോ (ഫോണ്‍ : 0480 2701713), 


അതിരപ്പിള്ളി റെയിഞ്ചി ഫോറസ്റ്റ്‌ ഓഫീസില്‍ നിന്നോ (ഫോണ്‍: 8547601858) പ്രവൃത്തി ദിവസങ്ങളില്‍ പ്രവൃത്തി സമയത്ത്‌ ലഭ്യമാണ്‌. 


290 


9th Fes. 2021] FOREST DEPARTMENT 85 





No. A-2655/2020. 20th January 2020. 


L, 


10. 


11. 


12. 


Online tenders are invited from eligible “A” class contractors registered in the Forest Department in pursuance 
of GO (Ms) No. 226/1981 (F) dated 16-12-1981 for working down timber as round logs and billets and firewood 
from the marked trees from the teak plantation mentioned in the schedule below to the Depots and stacking at 
Depot site mentioned in the same schedule. 


The conditions embodied in this notification form part and parcel of the agreement to be executed for work 
tendered for. 


The tender documents(s), may be downloaded free of cost from the e-Government Procurement (e-GP) 
website www.etenders.kerala.gov.in. No payment is required for downloading the tender documents from the 
above website: however a bid submission fee, as mentioned below in this document is required to be submitted 
along with online bid. 


Only those bidders having a valid and active registration on the date of submission, shall submit bids online on 
the e-GP website. All bids shall be submitted online on the e-GP website only in the relevant envelop(s)/ 
cover(s), as per the type of tender. No manual submission of bids shall be entertained for the tenders published 
through e-GP system under any circumstances. 


The e-GP system shall not allow submission of bids online after the stipulated date & time. The bidder is 
advised to submit the bids well before the stipulated date & time to avoid any kind of network issues, traffic 
congestion, etc., in this regard; the department shall not be responsible for any kind of such issues faced by 
the bidder. 


Ineligible bidders who do not posses valid & active registration, on the date of bid submission, are strictly 
advised to refrain themselves from participating in this tender. If such instances are noticed, the same shall be 
treated as fake bidding by respective bidder and such bidder shall be blacklisted as per departmental rules in 
force. 


The bidders, who submit their bids for this tender after digitally signing using their Digital Signature Certificate 
(DSC), accept that they have clearly understood and agreed the terms and conditions including the Form/ 
Annexure of this tender. 


Mention of price details at any place other than the designated place, shall disqualify the bid and the bid shall 
be summarily rejected. 


The items and sub-heads of works to be done are enumerated in the subjoined schedule. Unless otherwise 
specified, the tender must be for the whole or any individual work and part tenders are liable to rejection. 
A bidder may tender for more than one work within the EMD specified each case, but shall not tender for any 
part of a work, unless specifically so required. 


Tenderers should quote uniform percentage of the departmental estimate rate at which they can take up the 
work specified in the schedule both in figures and words. 


Tender duly signed using bidders Digital Signature Certificate shall be submitted online on e-GP website: 
www.etenders.kerala.gov.in. before the time specified. The tender will be opened online at the office of the 
tender inviting authority on date and time specified, in the presence of those bidders or their authorized agents 
who wish to be present. In case it is not possible to open the tenders on the specified date due to any valid 
reason the revised time and date of opening of tenders will be published on e-GP website. The bidders shall 
check the e-GP website regularly for such updates. 


The total amount of each tender will be read out. There is no provision for correction of bids once submitted 
online. However, multiple bids can be submitted by the bidder, in case of corrections, till the last date & time of 
bid submission and the most recent/latest bid submitted before the stipulated date & time of bid submission 
shall only be considered by e-GP for further processing. Details of individual rates will be treated as confidential 
and will not be read out. The department shall not be responsible for any service delay in this regard. 


291 


Gaz. No. 6/2021/DTP (Forest). 


86 


KERALA GAZETTE [Parr 111 





12. 


13. 


14. 


15. 


16. 


17. 


18. 


19. 


21. 


22. 


Bidder must produce copies of solvency certificates clearly indicating to what extent they are solvent from the 
Tahsildar of Taluk where they reside, if required by the department for verification during agreement execution. 
Otherwise 10% tax will be retained in each bill. 


The bidder must produce copy of recent return statement filed by the bidder before the appropriate income tax 
authority along with the necessary income tax documents, if required by the department for verification during 
agreement execution with PAN card. Otherwise 20% tax will be deducted. 


In case of proprietary or partnership firm, it will be necessary to submit certificates above mentioned for the 
proprietor or proprietors and for each of the partners as the case may be. 


The lowest tender will ordinarily be accepted, provided the character and financial status of the tenderers are 
found satisfactory, but the authority competent to accept the tender reserves to himself the powers of accepting 
or rejecting any tender without assigning any reason therefore. There shall be no appeal against such action. 


Rule notified as per G.O.(P)62/1976/AD dated 23-2-1976 and published in the Gazette dated 9-3-1976 shall be 
binding on any person who makes a written tender for the works. 


The tender submitted by timber merchants, sale coupe contractors and other persons who are engaged in timber 
trade within the limits of the Forest Division in which working area is situated or by the adjacent Divisions will 
not be accepted. 


The tenderers should have no relationship on any Government servant who is in charge of the work or who 
has any direct control ever the work. Relationship in this case will mean father, mother, daughter, son, brother, 
sister, direct uncle, nephew, father-in-law, mother-in-law and the first cousin of the officers concerned. 


Schedule of quantities, specifications of work to be done and conditions of contract to be entered into can be 
seen on the e-GP website. It shall be definitely understood that the Government does not accept any 
responsibility for the corrections or completeness of the schedule, that the schedule is liable to alteration by 
omissions, deductions or additions at the discretion of the competent department officer set forth in the 
conditions/of contract. The bidder will be however base this tender amount in the case of lump sum tender on 
the basis of those quantities etc. 


Tender forms and general specifications can be downloaded free of cost from e-GP website. Tenders not 
submitted in such prescribed online format or submitted incomplete in any respect whatever such as unattested 
errors and corrections in rates, quantities, units or amounts (figures not expressed in words), totals of contract 
not entered, etc. shall be summarily rejected. 


The Earnest Money Deposit of the unsuccessful bidders will be refunded immediately after tabulating tenders 
keeping only the EMD of the L1 and L2 bidders. The EMD of the L2 bidder will also be refunded after award 
of contract/execution of agreement. The refund of amount to be made through the bank as per XML file 
provided by the e-procurement system on the next working day from the date of generation of XML file and 
also provides confirmation to NIC on the same. The department is not responsible for any service delay in this 
regard. 


Solicitors, fee if any, to be paid to the Law Officers of Government for scrutinizing or drawing up of agreements 
will be paid and the same recovered from the successful bidder. 


Before submitting the tender, the tenderer, is expected to study and scrutinize all the conditions in this 
agreement to be executed, the draft of which can be had for perusal from the Divisional Forest Officer, 
Vazhachal on any working day during office hours. He should also be through about the field conditions, 
terrain, labour availability etc. No plea of ignorance of the agreement conditions and field conditions or no 
complaint regarding the said conditions received after putting in the tender shall be entertained on any account. 
A bonded agreement should be executed by the successful tenderer on the date of opening of tenders itself. 


The successful tenderer should submit a security by cash deposit in a Nationalized Bank or bank guarantee 
issued by a Nationalized Bank/Scheduled Bank, equal to an amount 10% of the total contract value or Rupees 
Five lakhs only (® 5,00,000) whichever is less, duly pledged to the Divisional Forest Officer, Vazhachal and 
should execute an agreement in the prescribed format (the same of which can be had from the Divisional Forest 
Officer, Vazhachal for perusal) in a stamp paper worth 0.1 % of PAC within the 15 days from the date of 
intimation of acceptance of tender after furnishing the security deposit. If the security amount is not remitted 
and the agreement executed within the stipulated time, the work will automatically stand cancelled and the work 
will be retendered at his risk and loss. 


292 


9th Fes. 2021] FOREST DEPARTMENT 87 





23. 


24. 


27. 


29. 


Failure to remit the security deposit and to execute the agreement, within the time specified in the condition 22 
above, will lead to cancellation of the tender by the Divisional Forest Officer and forefeiture to Government of 
the Earnest Money Deposit and security if any, deposited by the tenderer. The work will also be got done 
through other agencies at the risk and loss of the defaulter. The loss if any will be treated as arrears of public 
revenue and will be recovered from the defaulter under the provisions of Revenue Recovery Act or by any 
other legal means if not paid within a reasonable time specified by the Divisional Forest Officer. The defaulter, 
however will not be entitled for gain, if any. 


The tenderer should produce valid clearance certificate of Sales Tax, Income Tax and Agricultural Income Tax to 
the satisfaction of the Divisional Forest Officer before the final payment is made to him. 


The contractor shall not enter or send his employees in to the working area mentioned in the schedule without 
previously obtaining a license for the purpose granted by the Divisional Forest Officer, Vazhachal. The 
contractor shall furnish a receipt to the Range Forest Officer, Athirappilly for all the trees marked and entrusted 
to him for felling and collection. He shall be supplied with a surveyed map of the working area, the boundaries 
of which have been cleared and demarcated previously. He shall keep the boundaries of this area well cleared 
to a width of 2(two) meters and shall keep all the cairns along the boundaries in tact throughout the currency 
of this contract. 


The contractor shall fell all the marked trees entrusted to him except those trees which have been certified by 
the Divisional Forest Officer after his inspection as hollow, defective or impossible to be felled without causing 
serious damages to their stumps or to other trees standing nearby and collect all available timber, thereof. Billets 
obtainable from the teak and rose wood trees also should be collected. The same is to conduct the pre-planting 
operation works in time, so as to complete planting during this planting season itself without leaving the land 
fallow for one year. 


The contractor shall see that marking numbers chiseled on the trees and the departmental hammer marks affixed 
on the tree at the base and breast-height are not obliterated or defaced during the process of felling and 
conversion. If at any time the hammer mark or marking number is obliterated or defaced, he shall report the fact 
immediately to the Range Officer, who shall renew the hammer mark of marking number as the case may be 
before the timber collected is removed from the stump site. The contractor shall not remove any timber or billets 
converted from a tree from its stumps site before all the pieces optioned from it are registered and harmer 
marked at both ends by the officer in charge or the felling area. 


The contractor shall furnished to the said Divisional Forest Officer for approval a list showing the name of his 
agents, and other employees entered to the employed by the contractor for the supervision of the work in the 
contract area and no person not approved by the Divisional Forest Officer shall be employed by the contractor 
for the said work. Whenever the Divisional Forest Officer orders the removal of any of the contractor’s 
employee from the contract area, Contractor shall immediately carry out the orders. The contractor shall not 
engage from this contract any person already engaged by the department for any other work. 


In the case of working down round logs and firewood the contractor shall be bound to deliver all hardwood 
logs at the depot within three months, from the date of registration, softwood logs within 15 days from the date 
of felling and billets and firewood within 2 months from the date of registration or within the contract period 
whichever is earlier. If the delivery of the produce is not effected within the period originally fixed as above, the 
Divisional Forest Officer may grant extension for 30 days for delivery of hardwood. 30 days for softwood and 
30 days for billets and firewood subject to a realization of penalty of = 10/cum per month for hardwood 
= 10/cum for softwood for 30 days and ₹ 5/MT per month for stacked billets and Firewood. 30 days further 
extension can be granted by the Chief Conservator of Forests, Central Circle, Thrissur with penalty of 
= 14/cum per month, if the periods fall within the original or the extended contract period. 


All registered logs remaining undelivered after the expiry of said period will be taken charge of by the 
Range Forest Officer, and the contractor shall be liable to pay a fine  4/cum for such undelivered logs only 
and forfeit all claims to contract due thereon. The loss if any sustained by the Department due to deterioration 
on account of belated delivery or non-delivery of the timber will be made good from the contractor as assessed 
by the department. The contractor should obtain receipts for the logs delivered at the depot from the depot 
officer then only the contractor will be eligible for contract therefore. The contractor shall fell all the marked 
trees entrusted him except those trees which have been certified by the Divisional Forest Officer after inspection 
as wholly defective or impossible to be felled without causing serious damages to their stems or to other trees 
standing nearby and collect all available timber thereof. For every marked trees left unfelled or felled but 


293 


88 


KERALA GAZETTE [Parr 111 





30. 


31. 


32. 


33. 


35. 


36. 


37. 


uncollected at the expiry of the contract period without proper authorization from the Divisional Forest Officer 
the contractor is liable to pay a penalty of ₹ 500 per tree, besides realization of value of timber of uncollected 
trees as per other conditions. The value of the logs at schedule rate if rendered useless or deteriorated will be 
realized. 


All timber, billets/firewood obtained from the marked trees shall be delivered at the depots specified in the 
schedule attached hitherto within the period contract. In case of lack of sufficient space in the depots mentioned 
in schedule attached, the contractor is bound to work down timber to the depots decided by the Divisional 
Forest Officer, Vazhachal/Chief Conservator of Forests, Central Circle, Thrissur/Additional Principal 
Chief Conservator of Forests, Northern Region/ Principal Chief Conservator of Forests, Thiruvananthapuram/ 
Government. In such case the bill amount payment will be paid at the rate fixed by the Divisional Forest Officer, 
Vazhachal/Chief Conservator of Forests, Central Circle, Thrissur/Additional Principal Chief Conservator of Forests 
Northern Region/Government for the additional distance. To this effect in a Codicil Agreement will be executed. 
The Contractor shall properly stack at the depot all the Billets/fire wood in places pointed out and in the 
manner directed by the depot Officer, who will then take measurements of the stock and give the Contractor 
receipt in the form prescribed within 24 hours of stacking the produce. The contractor shall be bound to accept 
the depot measurements of the timber, billets/fire wood as check measured by the Divisional Forest Officer or 
his gazette assistant as correct and final. 


The contractor shall ensure that the felling and collection, proceeds from the end of the coupe to the other end 
in an orderly and systematic manner and that all trees are felled as low as possible to the ground levels using 
saw at least on one side. All logs shall be cross cut with saw. 


For all logs (Timber & Poles) and billets/firewood selling at rates less than the bill amount the bill amount 
payable to the contactor will be limited to the sale price. 


If the contractor fails to undertake and complete the work within the specified time or if he leaves any item of 
work undone, the Divisional Forest Officer, at his discretion make other arrangements for carrying out the works 
left undone, either Departmentally or through other agencies at the risk and loss of the defaulting contractor 
and the loss if any, sustained by the Department on this account will be recovered from the security deposit or 
from other assets of the defaulting contractor, as if such sums are arrears of Land Revenue under the provisions 
of Revenue Recovery Act in force in such other manner as the Government may deem fit. 


If any amount becomes due to any workmen or mazdoor engaged by the contractor as per Workmen’s 
Compensation Act or as per provisions of labour or similar laws, such amounts shall be payable by the 
contractor. 


(a) The contractor shall not make any damage to bridges or roads and private properties during collection and 
transport and during unloading logs and billets from lorries and he shall be liable of any such damages. The 
decision of the Government regarding the amount of compensation payable for the damages caused shall be 
final and binding on the contractor and the Government shall recover such damages from the contractor. 


(b) If the damage caused is in respect of any road under the control of the Kerala State Electricity Board or 
Public Works Department, the amount of compensation payable for such damages will be assessed by the 
Forest Range Officer, concerned and the Assistant Engineer of the concerned Division of the Kerala State 
Electricity Board or Public Works Department and their decision being final and binding on the contractor. In 
such cases the contractor shall be liable to pay the damages to the Kerala State Electricity Board or Public 
Works Department and they shall recover such damages form the contractor. 


The quantity mentioned in the schedule is only approximate and the contractor is bound to work down the full 
quantity of timber and firewood available from trees marked and entrusted to him. 


The period of contract will be three months from the date of execution of Agreement. No extension of the 
contract period shall ordinarily be granted. But if however the delay in completing the work in the contract area 
within the specified period in the schedule attached is due to circumstances beyond the control of the 
contractor, extension of time may be granted for 30 days each by Divisional Forest Officer and Chief 
Conservator of Forests, Central Circle respectively, but not exceeding a total period of 60 days subject to 
realization of penalties as mentioned below. If he fails to undertake and complete the work within the specified 
time, or if he leaves any item of work undone, the Divisional Forest Officer may at his discretion make other 
arrangements for carrying out the work left undone either Departmentally or through other agencies at the risk 
and loss of the defaulting contractor, and loss if any incurred by the Department on this agencies at the risk 
and loss of the defaulting contractor, and loss if any incurred by the Department on this account will be 
recovered from the security or from other assets of the contractor through possible means and methods. 


Penalty (a) 10 /cum for the quantity of timber delivered at the Depot during the first extension granted by 
the Divisional Forest Officer. 


294 


9th Fes. 2021] FOREST DEPARTMENT 89 





(b) 


(9) 


38. 


39. 


40.0) 


= 20/cum for quantity of timber delivered at the Depot during the extension granted by the Chief 
Conservator of Forests. 


In the same way for billets and firewood ₹ 5.00 and * 7.00 for the extension granted by the Divisional Forest 
Officer and Chief Conservator of Forests, respectively. 


The contractor shall be responsible for the safety of contract area and safety of all timber, billets/firewood are 
collected by him from the marked trees entrusted to him until they are finally delivered at the prescribed 
Depots. If any of the logs/billets/firewood be burnt, lost rendered useless or otherwise destroyed before their 
delivery at depot their value calculated at the current schedule rate will be recovered from the contractor in the 
case of Teak and Rose wood logs, the value calculated at the highest sale rate for the specious in the depot in 
which the timber is scheduled to be delivered obtained during the year prior to the date on which such timer is 
found lost but it shall be recovered from the contractor. In the case of billets/fire wood the value calculated at 
the schedule rate or average sale rate of the depot, whichever is higher will recovered. The above mentioned 
safety shall include safety of contract area from fire, theft and biotic interference. 


The Divisional Forest Officer reserves to himself the power to eliminate any tree marked and entrusted to the 
contractor from felling if it is found during the course of the contract that timber obtainable from such trees 
have no reasonable market or by some other reasons and the contractor is not entitled to claim any 
compensation for such elimination. 


Payment will be based on actual measurement of each work and no basic rate will be followed. In any 
circumstances no part payment will be allowed before delivery of timber at depot. Payment for ancillary works 
like roads will made only after completion of the whole works. 


Gi) Ten percent of each bill will be withheld as retention amount which will be released after the connected logs 


41. 


42. 


43. 


45. 


47. 


49. 


Gaz. No. 6/2021/DTP (Forest). 


are sold and the liability if any in respect of these logs with the contract is settled. 


In case of works, the contract value which exceeds = 10,000 (Rupees Ten Thousand), Income Tax at the rate 
prevailing time to time shall be deducted at each time when payments are made except in the case of non- 
resident contractors. 


For working down logs, seignorage on vakka fibre calculated at one vakka drag rope, for every two cum or 
fraction thereof and grazing fee for one elephant for every two cubic metres or fraction thereof for timber will 
be recovered from the contractor on the actual quantity collected and Sales Tax or GST on vakka charges as 
per the rules in force. 


All timber the contractor is under obligation to deliver at the prescribed Depots shall be transported to such 
Depot only along the routes specified in the transport permit. If in the course of work it becomes necessary to 
deviate from the routes specified in the schedule, the contractor may be allowed to transport timber and 
firewood along the deviated routes, provided the Department is satisfied of the necessity for the deviation in 
the routes. In the case of such deviation in routes, the contractor will be eligible to get bill amount at the rates 
worked for those new route minus tender reduction with prior sanction of the Chief Conservator of Forests. 
Quantity to be supplied to difference Depots shall also be changed by the Divisional Forest Officer, with prior 
sanction from the Chief Conservator of Forests. 


The contractor shall collect all timber available from the trees marked in the plantation within the said contract 
period as per the instructions issued by the Divisional Forest Officer, Vazhachal. If the collection is delayed the 
contractor will be liable to pay a penalty at the rate specified above for the timber for the belated period. 


The contractor should achieve, show and register progress in working down timber. 


If the rates quoted in the re-tender is more than quoted in the original tender the difference between them and 
the entire expenditure incidental in fixing up of re-tender including notification charges as assessed by the 
Divisional Forest Officer, Vazhachal will be recovered from the defaulting tenderer through any legal means 
including Revenue Recovery Act. 


In case of re-tender of the work on the risk and loss of first tenderer the adjudicating/competent authority shall 
be Additional Principal Chief Conservator of Forests (Northern Region). 


Further particulars can be had from the Divisional Forest Officer, Vazhachal or the Range Forest Officer, 
Athirappily on any working days during office hours. 


The contractor should take every care to collect as much quantity of saleable timber as possible from marked 
trees. 


295 


90 


KERALA GAZETTE [Parr 111 





50. All powers to make alteration if any required in the agreement condition shall be vested with Chief Conservator 
of Forests, Central Circle, Thrissur. 


51. The VDA will not be paid for PWD items. 


52. The VDA at the time of tender will only be allowed for other items. 


53. In the light of Covid -19, the contractor is bound to obey all rules if any during the contract period and also 
liable to take all safety measures in this regards as per the Government directions. 


54. The tenderer by submitting this document hereby undertakes to carry out the work at the tendered rates 
quoted and to abide by the terms and conditions of the tender notice and draft agreement so on by them and 
also other Departmental rules and orders issued from time to time. 








SCHEDULE 
. . Estimate Tender 
Tender No. Name of Details of Estimated Name of Depot amount EMD Form fee 
Plantation Products Quantity (in lakhs) e Fa 
id 
74/20-21 Final Felling- Veettoor-400 M? 185382 350,000 5,250+ 
1960 TP, Teak Timber 2651 M® Mudikkal-747 M3 18% GST 
Vadamuri Chalakkudy-900 M? 
Block, Miscellaneous 296 M? Chettikkulam-900M? 
Athirappilly 
Range Teak poles 
26.25 11 
ieee iat IC 150 Nos. 
1] 75 Nos. 
WV 50 Nos. 
സ്‌ 25 Nos. Temporary Depot 
Teak billets & 1100 MT 
Fire wood 
Miscellaneous 200 MT 
Fire wood 
Total number 3131 


of trees 





Sale of tender documents 


Classificatin of bidder 


Name of Division 


Period of completion of work 


Date from which the tender will be 


available in website 


Starting date of receipt of tender 


Last date and time of receipt of tender 


Date and time of opening of tender 


Date of Re-tender 


I. 1.90 date and time of receipt of tender 


Date and time of opening of tender 


11. Last date and time of receipt of tender 


Date and time of opening of tender 


Divisional Forest Office, 
Vazhachal. 


Can be downloaded from the website 
www.etenders.Kerala.gov.in 


As mentioned in the Schedule. 
Divisional Forest Office, Vazhachal 


Till 90 days from the date of execution of agreement. 
22-1-2021 from 11.am. 


22-2-2021 
1-3-2021 upto 5 p.m. 
4-3-2021 at 11 am. 


8-3-2021 upto 5 pm. 
12-3-2021, 11 am. 
16-3-2021 upto 5 p.m. 
19-3-2021 at 11 am. 
(Sd.) 


Divisional Forest Officer, 
(For and on behalf of the 


Governor of Kerala). 


296 


9th Fes. 2021] 


FOREST DEPARTMENT 91 





നമ്പര്‍ 12-3195 /2020. 


ലേല പരസ്യം 


2021 ജനുവരി 15. 


വാഴച്ചാല്‍ ഡിവിഷനില്‍ അതിരപ്പിള്ളി റെയിഞ്ചിലെ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയില്‍ പറയുന്ന തോട്ടങ്ങളിലെ അക്കേഷ 
ച്ച പ്പിള്ളൂ 3 3 ട്ട a} $6638 BY 


മാഞ്ചിയം/അക്കേഷൃ ഓറിക്കുലി ഫോര്‍മിസ്‌ തോട്ടങ്ങളില്‍ നിന്നും പള്‍പ്പ്‌ വുഡ്‌ (തൊലിയുള്‍പ്പെടെ) അന്തിമ 


വെട്ടിലൂടെ ശേഖരിച്ച്‌ നീക്കം ചെയ്യുന്നതിന അവകാശം 10-12-2013-ലെ കേരള NAS നമ്പര്‍ 49 വാല്യം 2-ല്‍ നമ്പര്‍ 
3 ച്ച റ്റ BY 


പ്രൊ (5) 26274/2012 തീയതി 22-11-2013 ആയി സംരക്ഷണ വിഭാഗം അഡീഷണല്‍ പ്രിന്‍സി പ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ 


കണ്‍സര്‍വേറ്റര്‍ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സര്‍ക്കാര്‍ ഡിപ്പോകളില്‍ തടി വില്‍ക്കുന്നതിനുള്ള പൊതു ലേല വ്യവസ്ഥകള്‍ക്കും വനം 


വകുപ്പില്‍ നിലവിലുള്ള നില്‍പ്പു മരങ്ങള്‍ ലേലം ചെയ്യുന്നതിനുള്ള വൃവസ്ഥകള്‍ക്കും വിധേയമായി 23-2-2021 രാവിലെ 11.30 മണിക്ക്‌ 


പൊതുലേലത്തിലൂടെ വില്പന നടത്തുന്നതാണ്‌. ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്ന വൃക്തികള്‍ ലേലത്തിന്‌ മുമ്പ്‌ 


നിയമപ്രകാരമുള്ള നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്‌. തിരിച്ചറിയല്‍ രേഖയുടെ പകര്‍പ്പ്‌, പാന്‍ കാര്‍ഡിന്റെ പകര്‍പ്പ്‌, ജി. എസ്‌. ടി. 


രജിസ്ട്രേഷന്‍ നമ്പര്‍ എന്നിവ നിരത്രദ്രവ്യം ഒടുക്കുമ്പോള്‍ ഹാജരാക്കേണ്ടതാണ്‌. 


പട്ടിക 








ശ്രമി , ഏരിയ പ്രതീക്ഷിക്കുന്ന അളവ്‌ [ന 
പ്ലാന്റേഷന്റെ പേര്‍ റെയിഞ്ച്‌ റിമാര്‍ക്സ്‌ 
നമ്പര്‍ ou (ഹെക്ടര്‍) (തൊലിയോടു കൂടിയ 
സ്റ്റ്കാക്ഡ്‌ sony) 
1 2006 അക്കേഷ്യ മാഞ്ചിയം അതിരപ്പിള്ളി 1 236 MT 
ചുള്ളി പ്ലാന്റേഷന്‍ 
2 2006 അക്കേഷ്യ ചുള്ളി അതിരപ്പിള്ളി 1 67 MT 


പ്ാനന്‍്റേഷന്‍ 
6D fe] 





ലേല തീയതിയും MAWANo—23-2-2021 രാവിലെ 11.30 മണി. 


28-2-2021-ല്‍ ലേലം നടന്നില്ലെങ്കില്‍ പകരം ലേലം നടക്കുന്ന തീയതിയും സമയവും--26-2-2021 രാവിലെ 11.30 മണി. 


നിരത്ര്രവ്യം൦--* 20,000 


കരാര്‍ കാലാവധി--ലേല സ്ഥിരീകരണം അറിയിക്കുന്ന തീയതി മുതല്‍ 150 ദിവസമോ 31-7-2021-90 തീയതിയോ ഏതാണോ 


ആദ്യം വരിക ആയത്‌. 


1. പൊതു നിബന്ധനകള്‍ 





വെട്ടി ശേഖരിച്ച്‌ അട്ടിവച്ചിട്ടുള്ള തടികളുടെ തൊലിയോടു കൂടിയ വ്യാപ്തത്തിന്റെ നിരക്കനുസരിച്ചായിരിക്കും 
ഇ-ലേലം നടത്തുന്നത്‌. തൊലിയില്ലാതെയാണ്‌ ലേലക്കാരന്‍ ലേലം കൊള്ളാന്‍ ആഗ്രഹിക്കുന്നതെങ്കില്‍ 
രേഖപ്പെടുത്തുന്ന നിരക്കിന്റെ 122 ശതമാനമായിരിക്കും നിരക്ക്‌. സ്റ്റാക്ഡ്‌ ടണ്ണിന്‌ ഏറ്റവും ഉയര്‍ന്ന വില വാഗ്ദാനം 
ചെയ്യുന്ന ലേലക്കാരന്റെ പേരില്‍ ലേലം ഉറപ്പിക്കുന്നതായിരിക്കും. മരങ്ങള്‍ മുറിച്ച്‌ വീഴ്ത്തി കഷണങ്ങളാക്കി 


അട്ടിവയ്ക്കുന്നതിന്റെ ചെലവ്‌ ലേലക്കാരന്‍ വഹിക്കേണ്ടതാണ്‌. ഒരു സ്റ്റാക്ക്ഡ്‌ ടണ്‍ എന്നത്‌ 2 മീറ്റര്‍ ക്യൂബ്‌ എന്ന 


വിജയിയാകുന്ന ലേലക്കാരന്‍ എഗ്രിമെന്റ്‌ , ഷെഡ്യൂളില്‍ പറയുന്ന ലേലം കൊണ്ടിട്ടുള്ള തോട്ടങ്ങളില്‍ നില്‍ക്കുന്ന 
അക്കേഷ്യ ഓറിക്കുലി ഫോര്‍മിസ്‌, അക്കേഷ്യ മാഞ്ചിയം മരങ്ങള്‍ (പള്‍പ്പ്‌ വുഡ്‌) എല്ലാം തന്നെ മുറിച്ച്‌ നീക്കം 
ചെയ്യേണ്ടതാണ്‌. മറ്റ്‌ ഇനങ്ങളിലുള്ള മരങ്ങള്‍ നിലനിര്‍ത്തേണ്ടതാണ്‌. 


ലേലത്തില്‍ പങ്കെടുക്കാന്‍ താത്പര്യമുള്ള ലേലക്കാരന്‍ തോട്ടം പരിശോധിച്ച്‌ ഉല്‍പ്പന്നത്തിന്റെ അളവും 
ഗുണനിലവാരവും പരിശോധിച്ച്‌ ബോദ്ധൃപ്പെടേണ്ടതാണ്‌. ലേലം കഴിഞ്ഞ്‌ അളവും ഗുണനിലവാരവും സംബന്ധിച്ച 


(എ? 
നിരക്കില്‍ കണക്കാക്കുന്നതാണ്‌. 

(രി) 

(സി) 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 

(cu) 


ലേലക്കാരന്‍ ലേലം കൊണ്ടിട്ടുള്ള തോട്ടങ്ങളില്‍ നില്‍ക്കുന്ന പള്‍പ്പ്വുഡ്‌ മരങ്ങള്‍ ഭാഗികമായോ പൂര്‍ണ്ണമായോ വെട്ടി 
ശേഖരിച്ച്‌ നീക്കം ചെയ്യുന്നതില്‍ നിന്നും വിലക്കുന്നതിന്‌ ഭരണപരമായ കാരണങ്ങളാലോ മറ്റ്‌ കാരണങ്ങളാലോ കേരള 


വനം വകുപ്പിന്‌ (വാഴച്ചാല്‍ വനം ഡിവിഷന്‍) അധികാരമുണ്ടായിരിക്കും. 


297 


92 


KERALA GAZETTE [Parr 111 





(@) 


(എഫ്‌) 


(eal) 


ലേലത്തില്‍ പങ്കെടുക്കാന്‍ താല്‍പ്പര്യമുള്ള വൃക്തികള്‍ ആധാറിന്റെ സാക്ഷ്യ പ്പെടുത്തിയ പകര്‍പ്പോ സ്ഥിരമായ 
മേല്‍വിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ ബന്ധപ്പെട്ട വില്ലേജ്‌ ഓഫീസറില്‍നിന്നും വാങ്ങിയ 
സര്‍ട്ടിഫിക്കറ്റും സ്ഥാപനങ്ങളാണെങ്കില്‍ രജിസ്ട്രേഷന്‍ സര്‍ട്ടിഫിക്കറ്റിന്റേയോ ലൈസൻസി ന്റേയോ പകര്‍പ്പും 


നിരത്ദ്രവ്യത്തോടൊപ്പം ഓണ്‍ലൈനായി സമര്‍പ്പിക്കേണ്ടതാണ്‌. 


ലേലത്തില്‍ പങ്കെടുക്കുന്ന ലേലക്കാരന്‍ വനം വകുപ്പ്‌ ഉദ്യോഗസ്ഥന്‍ കൈമാറുന്ന നിശ്ചിത വിസ്തൃതിയിലുള്ള 
തോട്ടത്തില്‍ നില്‍ക്കുന്ന അക്കേഷ്യ ഓറിക്കുലിഫോര്‍മിസ്‌, അക്കേഷ്യ മാഞ്ചിയം മരങ്ങള്‍ മാത്രം വെട്ടി ശേഖരിച്ച്‌ നീക്കം 
ചെയ്യേണ്ടതാണ്‌. ലേലം കൊള്ളുന്ന തോട്ടത്തിലെ മറ്റ്‌ ഇനത്തിലുള്ള മരങ്ങള്‍ ഒന്നും തന്നെ മുറിച്ച്‌ ശേഖരിച്ച്‌ നീക്കം 


ചെയ്യുവാന്‍ പാടുള്ളതല്ല. 


വിജയിക്കുന്ന ലേലക്കാരന്‍ പ്രസ്തുത ജോലിയുമായി ബന്ധപ്പെട്ട ഓഫീസര്‍മാരുമായോ ഓഫീസുമായോ ഏതെങ്കിലും 
തലത്തിലുള്ള ബന്ധം ഇളല്ല്ലെന്ന്‌ തെളിയിക്കുന്ന ഒരു സത്യവാങ്മൂലം ഹാജരാക്കേണ്ടതാണ്‌. ഇത്തരത്തില്‍ 
ദര്‍ഘാസുകാരന്‍ /ലേലക്കാരന്‍ ബന്ധപ്പെട്ട ഓഫീസര്‍മാരുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന്‌ പിന്നീട്‌ 
തെളിയിക്കപ്പെട്ടാല്‍ ടിയാന്റെ പേരിലുള്ള ദര്‍ഘാസ്‌ /ലേലം OF ചെയ്ത്‌ ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തില്‍ ടി കൂപ്പ്‌ 


പുനര്‍ലേലം ചെയ്യുന്നതായിരിക്കും. 


(എച്ച്‌) ലേലത്തിന്‌ പോസ്റ്റ്‌ ഓഫറുകള്‍ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
ററ 6D 


2. നിരതദ്രവ്യം 


(എ? 


(രി) 


(സി) 


3, ഉടമ്പടി 





ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ താല്‍പ്പരൃമുള്ള ലേലക്കാര്‍ ഓരോ തോട്ടത്തിനും F 2,000 വീതം നിരത്ര്രവ്യമായി 


കെട്ടിവെക്കേണ്ടതാണ്‌. 


ജി. എസ്‌. ടി. വരുമാനനികുതി തുടങ്ങിയവ 





ലേലത്തില്‍ വിജയിയാകുന്ന ലേലക്കാരന്‍ അതാത്‌ സമയങ്ങളില്‍ നിലവിലുള്ള നിരക്കുകളില്‍ ജി. എസ്‌ . ടി. 
വരുമാനനികുതി, വനവികസന നികുതി കൂടാതെ പ്രാബല്ൃത്തിലുള്ള മറ്റെല്ലാ നികുതികളും ഒടുക്കുവാന്‍ 


ബാധ്യസ്ഥനാണ്‌. 


വിജയിയാകുന്ന ലേലക്കാരന്‍ ലേലവുമായി ബന്ധപ്പെട്ട മുഴുവന്‍ ജി. എസ്‌. ടി. തുകയും ജി. എസ്‌. ടി നിരക്കുകളില്‍ 


മാറ്റം വരുന്നപക്ഷം പുതുക്കിയ നിരക്കിലുള്ള ജി. എസ്‌. ടി തുകയും ഒടുക്കുവാന്‍ ബാധ്യസ്ഥനാണ്‌. 


വിജയിയാകുന്ന ലേലക്കാരന്‍ ഇന്‍ഡുന്‍ സ്റ്റാന്‌! ആക്ട്‌ പ്രകാരമുള്ള സ്റ്റാമ്പ്‌ ഡ്യൂട്ടി ഒടുക്കേണ്ടതാണ്‌. സ്റ്റാമ്പ്‌ ഡ്യൂട്ടിയില്‍ 
എന്തെങ്കിലും കുറവുള്ളതായി പിന്നീട്‌ കണ്ടെത്തിയാല്‍ ആ തുക ലേലക്കാരനില്‍ നിന്നും ഈടാക്കുന്നതിന്‌ വനം 


വകുപ്പിന്‌ അധികാരം ഉണ്ടായിരിക്കും. 


വിജയിയാകുന്ന ലേലക്കാരന്‍ ലേലത്തുകയുടെ 15 ശതാമാനം തുകയും 5 ശതമാനം സെക്യൂരിറ്റി തുകയും ലേല സ്ഥിരീ 
കരണം അറിയിക്കുന്ന തീയതി മുതല്‍ 15 ദിവസത്തിനകം ഒടുക്കി ലേലത്തുകയുടെ 0.1 ശതമാനം വിലയുള്ള മുദ്രപ്രത 
ത്തില്‍ ഉടമ്പടി ഒപ്പ്‌ വയ്ക്കേണ്ടതാണ്‌. സെക്യൂരിറ്റി തുക (വാഴച്ചാല്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറുടെ പേര്‍ക്ക്‌ Plege 
ചെയ്തത്‌) ഏതെങ്കിലും ദേശസാല്‍കൃത ബാങ്കില്‍ സ്ഥിരനിക്ഷേപം നടത്തിയിട്ടുള്ള രസീത്‌ ആയിരിക്കണം. ലേലത്തുക 
യൂടെ 15 ശതമാനം തുകയും സെക്യൂരിറ്റി തുകയും ഒടുക്കി ഉടമ്പടി ഒപ്പ്‌ വച്ചതിനുശേഷം മാത്രമേ ജോലിതുടങ്ങുന്ന 
തിനും ഉല്‍പ്പന്നങ്ങള്‍ നീക്കം ചെയ്യുന്നതിനും അനുവദിക്കുകയുള്ളു. ലേലത്തുക കണക്കാക്കുന്നത്‌ തോട്ടത്തില്‍ നിന്നും 


പ്രതീക്ഷിക്കുന്ന ഉല്‍പ്പന്നങ്ങളുടെ തിട്ടപ്പെടുത്തിയ വ്യാപ്തത്തിന്‌ അനുസരിച്ചായിരിക്കും. 


4. അഡ്വാന്‍സ്തുകയും നികുതികളും ഒടുക്കുന്നത്‌ 





വിജയിയായ ലേലക്കാരന്‍ ലേലത്തുകയുടെ (തിട്ടപ്പെടുത്തിയിട്ടുള്ളതും പ്രതീക്ഷിക്കുന്നതുമായ തടിയുടെ അളവിന്റേയും 
രേഖപ്പെടുത്തിയ നിരക്കിന്റേയും അടിസ്ഥാനത്തില്‍ കണക്കാക്കിയത്‌) 15 ശതമാനം തുകയും വനവികസന നികുതിയും 


ചരക്ക്‌ സേവന നികുതിയും ലേലം സ്ഥിരീകരിക്കുന്ന അറിയിപ്പ്‌ ലഭിക്കുന്ന തീയതി മുതല്‍ 15 ദിവസത്തിനുള്ളില്‍ 


298 


9th Fes. 2021] FOREST DEPARTMENT 93 





ഒടൂക്കേണ്ടതാണ്‌. 15 ശതമാനം തുക 15 ദിവസത്തിനുള്ളില്‍ ഒടുക്കാതെ വന്നാല്‍ 12 ശതമാനം പിഴ പലിശയോടെ 
30 ദിവസത്തെ കാലാവധി ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ആഫീസര്‍ ദീര്‍ഘിപ്പിച്ചു നല്‍കുന്നതാണ്‌. 18 ശതമാനം പിഴപലിശ 
ഒടുക്കുന്നതിന്‌ വിധേയമായി വീണ്ടും 30 ദിവസത്തെ കാലാവധി കൂടി ദീര്‍ഘിപ്പിച്ച്‌ നല്‍കുന്നതിന്‌ തൃശ്ശൂര്‍ 
സെന്റ്രല്‍ സര്‍ക്കിള്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ക്ക്‌ അധികാരമുണ്ടായിരിക്കും. ദീര്‍ഘിപ്പിച്ച്‌ നല്‍കുന്ന രണ്ട്‌ കാലാ 
വധികള്‍ക്കുള്ളിലും മേല്‍പ്പറഞ്ഞ തുകകള്‍ ഒടുക്കുന്നതില്‍ ലേലക്കാരന്‍ വീഴ്ചവരുത്തുന്നപക്ഷം ലേലക്കാരന്‍ ഒടുക്കിയി 
ട്ടുള്ള നിരത്രദവ്യം മറ്റെല്ലാ തുകകളും സര്‍ക്കാരിലേക്ക്‌ കണ്ടുകെട്ടുന്നതും ഉടമ്പടി റദ്ദാക്കുന്നതുമായിരിക്കും. 


5. ബാലന്‍സ്‌ തുക ഒടുക്കല്‍ 





(എ? 


(രി) 


(സി) 


വെട്ടി ശേഖരിക്കുന്ന പള്‍പ്പ്വുഡ്‌ മരങ്ങള്‍ ഒരു 2196 നീളത്തിലുള്ള ബില്ലറ്റുകളാക്കി തോട്ടത്തിനുള്ളിലോ 
തോട്ടത്തിന്‌ വെളിയില്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ അനുവദിക്കുന്ന സ്ഥലത്തോ ഒരു മീറ്റര്‍ ഉയരത്തില്‍ 
അട്ടിവെയ്ക്കേണ്ടതാണ്‌. പള്‍പ്പ്വുഡ്‌ മരങ്ങള്‍ മറ്റെതെങ്കിലും അളവുകളിലുള്ള ബില്ലറ്റുകളാക്കി മാറ്റേണ്ടതുണ്ടെങ്കില്‍ കരാര്‍ 
തോട്ടത്തിനുള്ളില്‍ ഏകീകൃത സ്വഭാവം കൈവരുത്തുന്നതിനായി ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ആഫീസറുടെ 
അനുമതി വാങ്ങിയിരിക്കേണ്ടതാണ്‌. മരങ്ങളുടെ തലപ്പുകളും ശിഖരങ്ങളും ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ആഫീസറും 
കോണ്‍ട്രാക്ടറും പരസ്പരം ധാരണ ഉണ്ടാക്കിയ നീളത്തില്‍ അളവെടുക്കുന്നതിന്‌ അനുയോജ്യമായ നീളത്തില്‍ 
മുറിച്ചെടുത്ത്‌ അട്ടിവെയ്ക്കേണ്ടതാണ്‌. അട്ടിവെച്ച ഒരു ടണ്‍ എന്നത്‌ ഉദ്ദേശിക്കുന്നത്‌ രണ്ട്‌ മീറ്റര്‍ നീളത്തില്‍ ഒരു മീറ്റര്‍ 
നീളമുള്ള ബില്ലറ്റുകള്‍ ഒരു മീറ്റര്‍ ഉയരത്തില്‍ അട്ടിവെയ്ക്കുമ്പോള്‍ ലഭിക്കുന്ന രണ്ട്‌ ക്യൂബിക്‌ മീറ്റര്‍ വ്യാപ്തമുള്ള 
അട്ടിയാണ്‌. ഈ അളവാണ്‌ വില കണക്കാക്കുന്നതിന്‌ വേണ്ടി ഉപയോഗിക്കുന്നത്‌. തൊലിയോട്‌ കൂടിയ ഒരു സ്റ്റാക്ക്ഡ്‌ 
ടണ്ണില്‍ നിന്നും തൊലിയില്ലാത്ത ഒരു ടണ്ണിലേക്ക്‌ മാറ്റുന്നതിനുള്ള കണ്‍വെര്‍ഷന്‍ ഫാക്ടര്‍ തൊലിയില്ലാത്ത 
ഒരു സ്റ്റാക്ക്ഡ്‌ ടണ്‍ എന്നത്‌ തൊലിയോടുകൂടിയ 2.44 ക്യുബിക്‌ മീറ്റര്‍ എന്നതിന്‌ തുല്യമായിരിക്കും എന്നതാണ്‌. 


൫) ലേലക്കാരന്‍ അട്ടികള്‍ക്ക്‌ പെയിന്റ്‌ കൊണ്ട്‌ സീരിയല്‍ നമ്പര്‍ നല്‍കേണ്ടതും അത്തരം അട്ടികളുടെ ഒരു ലിസ്റ്റ്‌ 
തയ്യാറാക്കി ഫീല്‍ഡ്‌ ജീവനക്കാര്‍ക്ക്‌ നല്‍കേണ്ടതുമാണ്‌. ഫീല്‍ഡ്‌ ജീവനക്കാര്‍ ബന്ധപ്പെട്ട സ്റ്റോക്ക്‌ രജിസ്റ്ററില്‍ 
രേഖപ്പെടുത്തിയതിനുശേഷം ആയത്‌ റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസര്‍ക്ക്‌ സമര്‍പ്പിക്കുകയും റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ 
ഓഫീസര്‍ ഇത്‌ സംബന്ധിച്ച വിവരം സംയുക്ത പിരശോധനയ്ക്കായി ലേലക്കാരനേയോ ഏജന്റിനേയോ 
അറിയിക്കുകയും ചെയ്യുന്നതാണ്‌. റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസറും ലേലക്കാരനും സംയുക്ത പരിശോധന/ചെക്ക്‌ 
മെഷര്‍ ചെയ്ത ലിസ്റ്റ്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ക്ക്‌ സമര്‍പ്പിക്കുന്ന മുറയ്ക്ക്‌ ഇന്‍വോയ്സ്‌ (ബില്‍ 
തയ്യാറാക്കുകയും പാസ്സ്‌ നല്‍കുകയും ചെയ്യുന്നതിന്‌ മുമ്പ്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ആഫീസര്‍ കുറഞ്ഞത്‌ 
25 ശതമാനം എങ്കിലും ചെക്ക്‌ മെഷര്‍ ചെയ്യുന്നതാണ്‌. 


അട്ടികളുടെ ലിസ്റ്റ്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ആഫീസര്‍ ചെക്ക്‌ മെഷര്‍ ചെയ്തതിന്‌ ശേഷം തയ്യാറാക്കി നല്‍കുന്ന 
ഇന്‍വോയിസ്‌ രജിസ്ട്രേഡ്‌ പോസ്റ്റ്‌ മുഖേനയോ പ്രത്യേക ദൂതന്‍ മുഖേനയോ ലേലക്കാരന്‍ ലഭൃമാക്കുന്നതാണ്‌. ആയത്‌ 
ലഭ്യമായി 18 ദിവസത്തിനകം ലേലക്കാരന്‍ തുക ഒടുക്കേണ്ടതാണ്‌. 


@) ബാലന്‍സ്‌ തുക ലഭൃമാക്കുന്നതിനുള്ള ഇന്‍വോയിസ്‌ ലേലക്കാരന്റെ ലോക്കല്‍ ഏജന്റ്‌ മുഖേനയും 
നല്‍കുന്നതാണ്‌. 


(1) ഇന്‍വോയിസ്‌ പ്രകാരമുള്ള തുക ആയത്‌ ലഭ്യമായി 18 ദിവസത്തിനുള്ളില്‍ ലേലക്കാരന്‍ കൊടുക്കേണ്ടതാണ്‌. 
18 ദിവസത്തിനുള്ളില്‍ തുക ഒടുക്കാത്തപക്ഷം 18% പിഴപ്പലിശയോടുകൂടി 30 ദിവസത്തേക്കുകൂടി തുക അടയ്ക്കുന്ന 
തിന്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ അനുവാദം നല്‍കുന്നതായിരിക്കും. അപ്രകാരമുള്ള സാഹചര്യത്തില്‍ 
15 ദിവസം വരെയുള്ള കാലാവധി അരമാസക്കാലയളവായും 15 ദിവസം മുതല്‍ 30 ദിവസം വരെയുള്ള 
കാലാവധി ഒരു മാസമായും പരിഗണിച്ചായിരിക്കും പിഴപ്പലിശ ഈടാക്കുന്നത്‌. യാതൊരു കാരണവശാലും 
30 ദിവസത്തെ കാലാവധിക്ക്‌ മുകളില്‍ തുക ഒടുക്കുവാന്‍ അനുവാദം നല്‍കുന്നതല്ല. (പസ്‌ തുത 
കാലാവധിക്കൂശേഷവും ലേലക്കാരന്‍ തുക ഒടുക്കുന്നതില്‍ വീഴ്ച വരുത്തുന്നപക്ഷം ലേലക്കാരന്‍ ഒടുക്കിയിട്ടുള്ള 
നിരത്ദ്രവൃവും ഒടുക്കിയിട്ടുള്ള മറ്റ്‌ തുകകളും വെട്ടിശേഖരിച്ചിട്ടുള്ള മരങ്ങളും മറ്റ്‌ ഉല്പന്നങ്ങളും 
സര്‍ക്കാരിലേക്ക്‌ കണ്ടുകെട്ടുന്നതും തടി ഉല്പന്നങ്ങള്‍ ലേലക്കാരന്റെ പരിപൂര്‍ണ്ണ നഷ്ടോത്തരവാദിത്വത്തില്‍ 
പുനര്‍ലേലം നടത്തൂുന്നതുമായിരിക്കും. ലേല വൃവസ്ഥകളില്‍ വീഴ്ച വരൂത്തുന്നപക്ഷം ലേലക്കാരന്‍ 
ഒടുക്കിയിട്ടുള്ള OMS GG] തുകയും സര്‍ക്കാരിലേക്ക്‌ കണ്ടുകെട്ടുന്നതായിരിക്കും. 


15% അഡ്വാന്‍സായി ഒടുക്കിയ തുക ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ നല്‍കുന്ന ഇന്‍വോയിസിനെക്കാളും 
കൂടുതല്‍ തുക ഉള്ളതാണെങ്കില്‍ ആയത്‌ ഭാവിയില്‍ ശേഖരിക്കുന്ന തടിയുടെ വിലയുമായി അഡ്ജസ്റ്റ്‌ ചെയ്യുന്നതാണ്‌. 
ഇന്‍വോയ്സ്‌ തുക 15% അഡ്വാന്‍സ്‌ തുകയേക്കാള്‍ കൂടുതലാണെങ്കില്‍ അധികമുള്ള ഇന്‍വോയിസ്‌ തുക 
ലേലക്കാരന്‍ ഒടുക്കേണ്ടതാണ്‌. കൂടാതെ ലേലക്കാരന്‍ അധികമായി തുക അടച്ചിട്ടുള്ളതായി കണ്ടെത്തുന്നപക്ഷം 
ജോലികള്‍ വിജയകരമായി പൂര്‍ത്തിയാക്കി കരാര്‍ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക്‌ ആയത്‌ തിരികെ 
നല്‍കുന്നതായിരിക്കും. 


299 


Gaz. No. 6/2021/DTP (Forest). 


94 


KERALA GAZETTE [Parr 111 





(ഡി) 


നോട്ടിഫിക്കേഷനില്‍ പറയുന്ന മരങ്ങളുടെ അളവ്‌ കൃതൃമായ ഒരു കണക്ക്‌ അല്ലായെന്നതിനാല്‍ മരങ്ങള്‍ മുറിച്ച്‌ 
ശേഖരിച്ച ശേഷം എടുക്കുന്ന അളവുകളായിരിക്കും അന്തിമമായി തുക കണക്കാക്കുന്നതിന്‌ ഉപയോഗിക്കുന്നത്‌. 
ഏതെങ്കിലും കാരണവശാല്‍ ഒരു തോട്ടത്തില്‍ നോട്ടിഫിക്കേഷന്‍ പ്രകാരമുള്ള അളവിലുള്ള തടികള്‍ 
ശേഖരിച്ചതിനുശേഷം മരങ്ങള്‍ മുറിക്കുവാന്‍ അവശേഷിക്കുന്നപക്ഷം ബന്ധപ്പെട്ട വിലയും നികുതികളും ഒടുക്കി 
ലേലക്കാരന്‍ അവശേഷിക്കുന്ന മരങ്ങള്‍കൂടി ഉടമ്പടി വ്യവസ്ഥകള്‍ പ്രകാരം മുറിക്കേണ്ടതാണ്‌. അപ്രകാരം മരങ്ങള്‍ മുറിച്ച്‌ 
ശേഖരിക്കാത്തപക്ഷം കരാറുകരനൊടുക്കിയിട്ടുള്ള സെക്യൂരിറ്റി തുക കണ്ടുകെട്ടുന്നതും കൂടാതെ ആയതുമായി ബന്ധപ്പെട്ട 
സര്‍ക്കാരിനുണ്ടാകുന്ന എല്ലാവിധ കഷ്ടനഷ്ടങ്ങള്‍ക്കും ലേലക്കാരന്‍ ഉത്തരവാദിയായിരിക്കുന്നതുമാണ്‌. 


7. കരാര്‍ കാലാവധി 


(എ? 


(രി) 


(സി) 


കരാര്‍ കാലാവധി ലേലസ്ഥിരീകരണ അറിയിപ്പ്‌ ലഭിക്കുന്ന തീയതി മുതല്‍ 150 ദിവസമോ 31-7-2021-00 തീയതിയോ 
ഇതില്‍ ഏതാണോ ആദ്യം വരുന്നത്‌ ആ തീയതിവരെയായിരിക്കും. സാധാരണഗതിയില്‍ കരാര്‍ കാലാവധി 
ദീര്‍ഘിപ്പിച്ച്‌ നല്‍കുന്നതല്ല. (പ്രത്യേക സാഹചര്യങ്ങളില്‍ ന്യായമായ കാരണങ്ങളാല്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ആഫീസര്‍ ഒരു ഹെക്ടറിന്‌ ₹ 5,000 നിരക്കില്‍ Wb ഈടാക്കുന്നതിന്‌ വിധേയമായി 30 ദിവസത്തേയ്ക്ക്‌ കരാര്‍ 
കാലാവധി ദീര്‍ഘിപ്പിച്ചു നല്കുന്നതായിരിക്കും. ഇപ്രകാരം ദീര്‍ഘിപ്പിച്ചു നല്‍കുന്ന 30 ദിവസത്തിനുശേഷം യാതൊരു കാര 
ണവശാലും കരാര്‍ കാലാവധി ദീര്‍ഘിപ്പിച്ചു നല്‍കുന്നതല്ല. 


൮) ദീര്‍ഘിപ്പിച്ചു നല്‍കിയ സമയത്തിനുള്ളിലും ഉടമ്പടി പ്രകാരം ശേഖരിച്ച ഉല്പന്നങ്ങള്‍ നീക്കം 
ചെയ്യുന്നില്ലായെങ്കില്‍ ആയത്‌ സര്‍ക്കാരിലേക്ക്‌ കണ്ടുകെട്ടുന്നതും അതില്‍ ലേലക്കാരന്‌ യാതൊരു അവകാശവും 
ഉണ്ടായിരിക്കുന്നതുമല്ല. 


(൫) മേല്‍പ്രകാരമുള്ള സാഹചര്യത്തില്‍ ലേലക്കാരന്‍ പൂര്‍ത്തിയാക്കാതെ പോയ ജോലികള്‍ മറ്റ്‌ ഏതെങ്കിലും 
തരത്തില്‍ പൂര്‍ത്തിയാക്കുന്നതും അപ്രകാരം സര്‍ക്കാരിനുണ്ടാകുവാന്‍ സാധ്യതയുള്ള എല്ലാ കഷ്ടനഷ്ടങ്ങള്‍ക്കും 
ലേലക്കാരന്‍ ഉത്തരവാദിയായിരിക്കുന്നതും അപ്രകാരമുണ്ടാകുന്ന എല്ലാവിധ നഷ്ടങ്ങളും റവന്യൂ റിക്കവറി ഉള്‍പ്പെടെ 
നിലവിലുള്ള നിയമപരമായ മാര്‍ഗ്ഗങ്ങളിലൂടെ ലേലക്കാരനില്‍ നിന്നും ഈടാക്കുന്നതുമാണ്‌. 


അക്കേഷ്യ ഓറിക്കു ലി ഫോര്‍മിസ്‌ /അക്കേഷ്ൃ മാഞ്ചിയം ബില്ലറ്റുകള്‍ ശേഖരിച്ച്‌ കൂപ്പില്‍ നിന്നും നീക്കം 
ചെയ്യുന്നതിനുള്ള ലൈസന്‍സ്‌ നിലവിലുള്ള നിയമങ്ങള്‍ പ്രകാരം മാത്രമായിരിക്കും അനുവദിച്ച്‌ നല്‍കുന്നത്‌. 


ഉടമ്പടി പ്രകാരം മുറിച്ച്‌ ശേഖരിച്ച്‌ നീക്കം ചെയ്യുന്ന പള്‍പ്വുഡ്‌ ഉല്പന്നങ്ങള്‍ എത്തിച്ച്‌ ശേഖരിക്കുന്ന സ്ഥലം 
മുന്‍കൂറായി ലേലക്കാരന്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറെ അറിയിക്കേണ്ടതാണ്‌. ഏതെങ്കിലും സാഹചരൃത്തില്‍ മുൻകൂ 
റായി അറിയിച്ചിരുന്ന സ്ഥലത്തുനിന്നും ഉല്പന്നങ്ങള്‍ മറ്റ്‌ ഏതെങ്കിലും സ്ഥലത്ത്‌ സൂക്ഷിക്കുവാന്‍ ഇടയാകുന്ന പക്ഷം 
ആ വിവരവും വാഴച്ചാല്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറെ മുന്‍കൂറായി അറിയിക്കേണ്ടതാണ്‌. 


7, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്‌ 


8. 





(എ? 


(oni) 


(സി) 


ലേല സ്ഥിരീകരണ ഉത്തരവ്‌ ലഭിച്ച്‌ 15 ദിവസത്തിനുള്ളില്‍ ലേലക്കാരന്‍ സെയില്‍ വാല്യുവിന്റെ 5% തുക 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി ഒടുക്കേണ്ടതാണ്‌. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്‌ തുക ഉടമ്പടി വ്യവസ്ഥകള്‍ പ്രകാരം ജോലി 
കള്‍ വിജയകരമായി നിര്‍വൃഹിച്ചശേഷം ജി. എസ്‌, റ്റി. ക്ലിയറന്‍സ്‌ സര്‍ട്ടിഫിക്കറ്റ്‌, വരുമാന നികുതി 
സര്‍ട്ടിഫിക്കറ്റ്‌ തുടങ്ങിയവ ഹാജരാക്കുന്ന മുറയ്ക്ക്‌ മാര്രം വിട്ടുനല്‍കുന്നതാണ്‌. ജോലികള്‍ നിര്‍വൃഹിക്കുന്നതുമായി 
ബന്ധപ്പെട്ട കരാറുകാരന്റെ പേരില്‍ ഏതെങ്കിലും തരത്തിലുള്ള ബാദ്ധ്യതകള്‍ ഉണ്ടാകുന്നപക്ഷം ആയത്‌ സെക്യൂരിറ്റി തുക 
യില്‍ നിന്നും ഈടാക്കുന്നതായിരിക്കും. 


ലേല വ്യവസ്ഥകള്‍ പ്രകാരം സര്‍ക്കാരിലേക്ക്‌ ഒടുക്കേണ്ട തുകകള്‍ എല്ലാം തന്നെ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ 
ആവശ്ുപ്പെട്ടതനുസരിച്ച്‌ ലേലക്കാരന്‍ ഒടുക്കേണ്ടതാണ്‌. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്‍ ആവശ്യപ്പെട്ടതു (alo 
സര്‍ക്കാരിലേക്ക്‌ ചെല്ലേണ്ട തുക ഒടുക്കുന്നില്ലായെങ്കില്‍ ആ തുക ഭൂനികുതി കുടിശ്ശികയായി കണക്കാക്കി റവന്യൂ 
റിക്കവറി നിയമമോ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ആഫീസര്‍ക്ക്‌ യുക്തമെന്ന്‌ തോന്നുന്ന ag അനുയോജൃമായ നിയമമോ 
പ്രകാരം ഈടാക്കുന്നതാണ്‌. 


സെയില്‍ കൂപ്പുകള്‍ക്ക്‌ ബാധകമായ എല്ലാ വൃവസ്ഥകളും ഈ ലേലത്തിന്‌ ബാധകമായിരിക്കും. 


മരങ്ങളുടെ വെട്ടി ശേഖരണം സംബന്ധിച്ച്‌ പൊതു വൃവസ്ഥകള്‍ 





താഴെ പറയുന്ന വ്യവസ്ഥകള്‍ക്ക്‌ വിധേയമായി ഉല്‍പന്നങ്ങളുടെ വെട്ടിശേഖരണം നടത്തേണ്ടതാണ്‌. 


(എ? 


ലേലത്തിലെടുത്തിട്ടുള്ള തോട്ടങ്ങള്‍ ലേലക്കാരന്‍ യാതൊരു കാരണവശാലും മറ്റൊരുവൃക്തിക്കോ സ്ഥാപനത്തിനോ 
കൈമാറുവാന്‍ പാടുള്ളതല്ല. 


300 


9th Fes. 2021] FOREST DEPARTMENT 95 





(oni) 


(സി) 


(ഡി) 


(ഇ) 


(എഫ്‌) 


(ളി) 


(എച്ച 


(ഐ? 


(ജെ) 


(കെ) 


(എല്‍) 


വാഴച്ചാല്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറില്‍ നിന്നോ അതിരപ്പിള്ളി റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസറില്‍ നിന്നോ രേഖാ 
മൂലമുള്ള അനുവാദം വാങ്ങാതെ ലേലക്കാരനോ, ലേലക്കാരന്റെ ഏജന്റോ മറ്റ്‌ ജോലിക്കാരോ കൂപ്പിനുള്ളില്‍ പ്രവേശിക്കു 
വാന്‍ പാടുള്ളതല്ല. 


കരാര്‍ കാലാവധി കഴിയുന്നതുവരെ ലേലക്കാരന്‍ തോട്ടങ്ങളുടെ അതിരുകള്‍ രണ്ട്‌ മീറ്റര്‍ വീതിയില്‍ അതിരുകള്‍ വൃക്ത 
മാകത്തക്കവിധം അടിക്കാട്‌ തെളിച്ച്‌ സൂക്ഷിക്കേണ്ടതാണ്‌. ലേലക്കാരന്‍ ഇപ്രകാരം ചെയ്യാത്ത പക്ഷം ആയത്‌ ഡിപ്പാര്‍ട്ടു 
മെന്റലായി നിര്‍വൃഹിക്കുന്നതും ആയതുമൂലമുണ്ടാകുന്ന ചെലവുകള്‍ക്കും മറ്റ്‌ നഷ്ടങ്ങള്‍ക്കും ലേലക്കാരന്‍ ഉത്തരവാദി 
യായിരിക്കുന്നതും ആയത്‌ ലേലക്കാരനില്‍ നിന്നും നോട്ടീസ്‌ നല്‍കി ഈടാക്കുന്നതുമായിരിക്കും. 


കരാര്‍ ഏറ്റെടുത്തിട്ടുള്ള പ്രദേശത്ത്‌ ലേലക്കാരന്‍ സാക്ഷ്യപ്പെടുത്തിയ ഏജന്റിന്റെ സേവനം എല്ലായ്പ്പോഴും ലഭ്യമാക്കേ 
ണ്ടതാണ്‌. ഇപ്രകാരം കരാറുകാരന്‍ സാക്ഷ്ൃപ്പെടുത്തി ഏര്‍പ്പെടുത്തുന്ന ഏജന്റ്‌ /ഏജന്തുമാരുടെ പേര്‍, അഡ്ഡസ്സ്‌, സാക്ഷ്യ 
പ്പെടുത്തിയ കയ്യൊപ്പ്‌ എന്നിവ വാഴച്ചാല്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ മുമ്പാകെ സമര്‍പ്പിച്ച്‌ 
അംഗീകാരം വാങ്ങേണ്ടതാണ്‌. ലേലക്കാരന്‍ ഏര്‍പ്പെടുത്തിയ ഏജന്റിനെ നിരസിക്കുവാ നുള്ള അധികാരം 
വാഴച്ചാല്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ക്ക്‌ ഉണ്ടായിരിക്കുന്നതാണ്‌. കേരള വനം വകുപ്പോ കേരള 
സര്‍ക്കാരോ കരിമ്പട്ടികയില്‍പെടുത്തിയിട്ടുള്ള വൃക്തികളെ ഏജന്റായോ, ജോലിക്കാരായോ ലേലക്കാരന്‍ 
ഉള്‍പ്പോടുത്തുവാന്‍ പാടില്ല. 


കരാറുകാരന്‍ ഏര്‍പ്പെടുത്തുന്ന ഏജന്റുമാര്‍ക്കും, ജോലിക്കാര്‍ക്കും അവരുടെ പേര്‍, വയസ്സ്‌, നിലവിലെ മേല്‍വിലാസം, 
കാലാവധി എന്നിവ രേഖപ്പെടുത്തിയ രേഖാമൂലമുള്ള തിരിച്ചറിയല്‍ രേഖ നല്‍കേണ്ടതാണ്‌. വനം വകുപ്പ്‌ 
ഉദ്യോഗസ്ഥരോ പോലീസോ ആവശ്യപ്പെടുന്ന പക്ഷം ഏത്‌ സമയത്തും ടി തിരിച്ചറിയല്‍ രേഖ പരിശോധനയ്ക്കായി 
നല്‍കേണ്ടതാണ്‌. 


ലേലക്കാരും ഏജന്റും ജോലിക്കാരും കേരളാ വനം വകുപ്പിലെ ബീറ്റ്‌ ഫോറസ്റ്റ്‌ ഓഫീസര്‍, സെക്ഷന്‍ ഫോറസ്റ്റ്‌ 
ഓഫീസര്‍, ഡെപ്യൂട്ടി റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസര്‍, ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ എന്നിവര്‍ തടികള്‍ മുറിച്ച്‌ 
ശേഖരിച്ച്‌ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്‌ സമയാസമയങ്ങളില്‍ നല്‍കുന്ന നിര്‍ദ്ദേശങ്ങള്‍ പാലിക്കുവാന്‍ 


ബാദ്ധ്യസ്ഥരാണ്‌. 


ലേലക്കാരും ഏജന്നും ജോലിക്കാരും കരാര്‍ പ്രകാരമുള്ള ജോലികള്‍ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശത്ത്‌ നിന്നും 


യാതൊരു കാരണവശാലും മറ്റ്‌ വന്പപദേശങ്ങളിലേക്ക്‌ തീ പടരുവാനുള്ള സാധ്യതകള്‍ സൃഷ്ടിക്കരുത്‌. 


ഏതെങ്കിലും കാരണവശാല്‍ കരാര്‍ ജോലികള്‍ നടന്നുകൊണ്ടിരിക്കുന്ന വന്പ്പദേശത്തോട ചേര്‍ന്ന്‌ തീ പിടുത്തമുണ്ടാകുന്ന 
പക്ഷം തീ അണയ്ക്കുന്നതിനുള്ള അടിയന്തിര നടപടികള്‍ സ്വീകരിക്കേണ്ടതും തീ ഉണ്ടായിട്ടുള്ള വിവരം ബന്ധപ്പെട്ട വനം 
വകുപ്പ്‌, പോലീസ്‌, റവന്യൂ ഉദ്യോഗസ്ഥര്‍ എന്നിവരെ അറിയിക്കുന്നതിനുള്ള നടപടികള്‍ 
സ്വീകരിക്കേണ്ടതുമാണ്‌. 


കരാര്‍ വ്യവസ്ഥ പ്രകാരം വെട്ടിശേഖരിക്കുന്ന പള്‍പ്വുഡ്‌ ഉല്പന്നങ്ങള്‍ക്ക്‌ തീ മൂലമോ മോഷണം മൂലമോ 
മറ്റേതെങ്കിലും കാരണങ്ങളാലോ സംഭവിക്കുന്ന നാശനഷ്ടങ്ങള്‍ക്ക്‌ ലേലക്കാരന്‍ ഉത്തരവാദിയായിരിക്കുന്നതാണ്‌. 
വെട്ടിശേഖരിക്കുന്ന ഉല്പന്നങ്ങള്‍ക്ക്‌ നാശനഷ്ടം സംഭവിക്കുവാന്‍ ഇടയുള്ള സാഹചര്യത്തില്‍ ആയവ ലേലക്കാരന്‍ 
ഇന്‍ഷ്വര്‍ ചെയ്ത്‌ സുൂക്ഷിക്കേണ്ടതാണ്‌. 


ലേലക്കാരനും ലേലക്കാരന്റെ ഏജന്റും മറ്റ്‌ ജോലിക്കാരും കേരളാ ഫോറസ്റ്റ്‌ ആക്ട്‌ വനൃജീവി സംരക്ഷണ നിയമം 
തുടങ്ങിയ എല്ലാ വനനിയമങ്ങളും പാലിക്കുവാന്‍ ബാദ്ധ്യസ്ഥരാണ്‌. ക്രിമിനല്‍ കുറ്റങ്ങള്‍ പ്രതിചേര്‍ക്കപ്പെട്ടിട്ടുള്ളവര്‍ 


യാതൊരു കാരണവശാലും ജോലിസ്ഥലത്ത്‌ അനുവദനീയരല്ല. 


കരാര്‍ ഏറ്റെടുത്തിട്ടുള്ള സ്ഥലത്ത്‌ വാഴച്ചാല്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ പ്രത്യേകമായി നിര്‍ദ്ദേശിക്കാത്ത പക്ഷം 
നിലവിലുള്ള എല്ലാ പള്‍പ്‌ വുഡ്‌ മരങ്ങളും വെട്ടി ശേഖരിക്കുവാന്‍ കരാറുകാരന്‍ ബാദ്ധ്യസ്ഥനായിരിക്കുന്നതാണ്‌. ആയ 
തില്‍ കരാറുകാരന്‍ വിഴ്ച വരുത്തുന്ന പക്ഷം കരാറുകാരന്‍ മുറിച്ച്‌ നീക്കം ചെയ്യാതെ അവശേഷിക്കുന്ന ഉല്പന്നങ്ങള്‍ 


കരാറു വൃവസ്ഥയില്‍ പറഞ്ഞിരിക്കുന്ന നിരക്കില്‍ കേരളാ വനം വകുപ്പ്‌ എറ്റെടുക്കുന്നതായിരിക്കും. 


കരാര്‍ എടുത്തിട്ടുള്ള തോട്ടത്ത്യലെയോ സമീപ റിസര്‍വ്വുകളിലെയോ മരങ്ങള്‍ക്ക്‌ ഉണ്ടാകാവുന്ന എല്ലാവിധ 
നാശങ്ങള്‍ക്കും നഷ്ടങ്ങള്‍ക്കും കരാറുകരാന്‍ ഉത്തരവാദിയായിരിക്കുന്നതാണ്‌. ആയതുമായി ബന്ധപ്പെട്ട്‌ നിയമപരമായി 


സ്വീകരിക്കുന്ന നടപടികളില്‍ കരാറുകാരന്‍ ബാദ്ധൃതയുണ്ടായിരിക്കുന്നതാണ്‌. 


301 


96 


KERALA GAZETTE [Parr 111 





(എം) 


(എന്‍) 


ലേലക്കാരന്‍ ആവശ്യപ്പെടുന്ന പക്ഷം ലേലക്കാരന്റെ ഉത്തരവാദിത്വത്തില്‍ കൂപ്പിന്‌ പുറത്ത്‌ ബില്ലറ്റുകള്‍ 
സൂക്ഷിക്കുവാന്‍ വാഴച്ചാല്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ അനുവാദം നല്‍കുന്നതാണ്‌. 


കരാറെടുത്തിട്ടുള്ള കൂപ്പിന്റെ 100 മീറ്റര്‍ പരിധിയില്‍ സംഭവിക്കുന്ന എല്ലാവിധ നിയമവിരുദ്ധ പ്രവര്‍ത്തനങ്ങള്‍ക്കും 
കരാറെടുത്തിട്ടുള്ള ലേലക്കാരന്‍ ഉത്തരവാദിയായിരിക്കൂന്നതാണ്‌. ഏതെങ്കിലും തരത്തിലുള്ള നിയമ വിരുദ്ധ 
പ്രവര്‍ത്തനങ്ങള്‍ കൂപ്പിന്റെ 100 മീറ്റര്‍ പരിധിയില്‍ സംഭവിക്കുന്ന പക്ഷം ആയത്‌ വനം വകുപ്പ്‌ ഉദ്യോഗസ്ഥരോട്‌ 
റിപ്പോര്‍ട്ട ചെയ്യാത്തപക്ഷം കരാര്‍ റദ്ദാവുന്നതാണ്‌. 


9. മരങ്ങള്‍ മുറിക്കുന്നതിനുള്ള വ്യവസ്ഥകള്‍ 





(എ? 


10. പള്‍പ്പ്‌ 


താഴെ പറയുന്ന വൃവസ്ഥകള്‍ക്കനുസൃതമായി മാത്രമേ മരങ്ങള്‍ മുറിക്കുവാന്‍ പാടുള്ളൂ 


൫) കരാര്‍ എടുത്തിട്ടുള്ള തോട്ടത്തില്‍ നില്‍ക്കുന്ന മറ്റ്‌ മരങ്ങള്‍ക്കും സസൃജാലങ്ങള്‍ക്കും കേടുപാടുണ്ടാകാതെ വേണം 
വെട്ടി ശേഖരണം നടത്തേണ്ടത്‌. 


(02) മരങ്ങള്‍ മുറിച്ച്‌ നീക്കം ചെയ്യുമ്പോള്‍ താഴെ പറയുന്ന മുന്‍കരുതലുകള്‍ കൂടി സ്വീകരിക്കേണ്ടതാണ്‌. 


(എ) മരങ്ങള്‍ തോട്ടത്തിന്റെ ഉയര്‍ന്ന ഭാഗത്തു നിന്നും താഴേക്കുമാത്രമേ മുറിക്കാവൂ. തോട്ടത്തില്‍ നിന്നും മരങ്ങള്‍ 
മുറിച്ച്‌ നീക്കം ചെയ്യുവാന്‍ ഉദ്ദേശിക്കുന്ന വഴിയുടെ ഏറ്റവും അവസാന ഭാഗത്തു നിന്നും മാത്രമേ മരങ്ങള്‍ 
മുറിച്ച്‌ തൂടങ്ങാവു. 


(ബി) മരങ്ങള്‍ പരമാവധി മൂര്‍ച്ചയുള്ള ഉപകരണം കൊണ്ട്‌ മുറിക്കേണ്ടതും, മരക്കുറ്റികള്‍ മണ്‍ നിരപ്പില്‍ നിന്നും 
പരമാവധി 15 സെന്റീമീറ്റര്‍ മുകളിലേയ്ക്ക്‌ മാത്രം നില്‍ക്കുന്ന തരത്തിലും മുറിക്കേണ്ടതാണ്‌. 


(സി) ബില്ലറ്റുകള്‍ വാള്‍ ഉപയോഗിച്ച്‌ മാത്രമേ മുറിക്കാവൂ. 
(ഡി) തൊലിയില്ലാതെ 15 സെന്റീമീറ്റര്‍ വരെ തലപ്പ്‌ ചുറ്റുവണ്ണമുള്ള കഷ്ണങ്ങള്‍ വരെ ശേഖരിക്കേണ്ടതാണ്‌. 
(ഇ) ശേഖരിക്കുന്ന ബില്ലറ്റുകള്‍ ഒരു മീറ്റര്‍ xX ഒരു മീറ്റര്‍ x രണ്ട്‌ മീറ്റര്‍ എന്ന അളവില്‍ അട്ടിവെയ്ക്കേണ്ടതാണ്‌. 


(എഫ്‌) കരാറുകാരനില്‍ നിന്നോ ഏജന്റില്‍ നിന്നോ മറ്റ്‌ ജോലിക്കാരില്‍ നിന്നോ ഉണ്ടാകുന്ന നോട്ടക്കുറവ്‌ മൂലം 
ഉണ്ടാകുന്ന എല്ലാ നാശനഷ്ടങ്ങള്‍ക്കും കരാറുകാരന്‍ ഉത്തരവാദിയായിരിക്കുന്നതാണ്‌. 


വുഡ്‌ അട്ടിവെച്ച്‌ അളക്കുന്നത്‌ സംബന്ധിച്ച്‌. 





(എ? 


(oni) 


വെട്ടി ശേഖരിക്കുന്ന പള്‍പ്പ്‌ വുഡ്‌ മരങ്ങള്‍ ഒരു മീറ്റര്‍ നീളത്തിലുള്ള ബില്ലറ്റുകളാക്കി തോട്ടത്തിനുള്ളിലോ 
തോട്ടത്തിന്‌ വെളിയില്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ആഫീസര്‍ അനുവദിക്കുന്ന സ്ഥലത്തോ ഒരു മീറ്റര്‍ ഉയരത്തില്‍ 
അട്ടിവെയ്ക്കേണ്ടതാണ്‌. പള്‍പ്പ്‌ വുഡ്‌ മരങ്ങള്‍ മറ്റേതെങ്കിലും അളവുകളിലുള്ള ബില്ലറ്റുകളാക്കി മാറ്റേണ്ടതുണ്ടെങ്കില്‍ കരാര്‍ 
തോട്ടത്തിനുള്ളില്‍ ഏകീകൃതസ്വഭാവം കൈവരുത്തുന്നതിനായി ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ആഫീസറുടെ 
അനുമതി വാങ്ങിയിരിക്കേണ്ടതാണ്‌. മരങ്ങളുടെ തലപ്പുകളും ശിഖരങ്ങളും ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറും 
കോണ്‍്ള്‍ട്രാക്ടറും പരസ്പരം ധാരണ ഉണ്ടാക്കിയ നീളത്തില്‍ അളവെടുക്കുന്നതിന്‌ അനുയോജ്യമായ നീളത്തില്‍ 
മുറിച്ചെടുത്ത്‌ അട്ടിവെയ്ക്കേണ്ടതാണ്‌. അട്ടിവെച്ച ഒരു ടണ്‍ എന്നത്‌ ഉദ്ദേശിക്കുന്നത്‌ രണ്ട്‌ മീറ്റര്‍ നീളത്തില്‍ ഒരു മീറ്റര്‍ 
നീളമുള്ള ബില്ലറ്റുകള്‍ ഒരു മീറ്റര്‍ ഉയരത്തില്‍ അട്ടിവെയ്ക്കു മ്പോള്‍ ലഭിക്കുന്ന രണ്ട്‌ ക്യൂബിക്‌ മീറ്റര്‍ വ്യാപ്തമുള്ള 
അട്ടിയാണ്‌. ഈ അളവാണ്‌ വില കണക്കാക്കുന്നതിന്‌ വേണ്ടി ഉപയോഗിക്കുന്നത്‌. തൊലിയോട്‌ കൂടിയ ഒരു സ്റ്റാക്ക്ഡ്‌ 
ടണ്ണില്‍ നിന്നും തൊലിയില്‍ ഒരു ടണ്ണിലേക്ക്‌ മാറ്റുന്നതിനുള്ള കണ്‍വര്‍ഷന്‍ ഫാക്ടര്‍ തൊലിയില്‍ ഒരു സ്റ്റാക്ക്ഡ്‌ ടണ്‍ 
എന്നത്‌ തൊലിയോടുകൂടിയ 2.44 ക്യുബിക്‌ മീറ്റര്‍ എന്നതിന്‌ തുല്യമായിരിക്കും എന്നതാണ്‌. 


ലേലക്കാരന്‍ അട്ടികള്‍ക്ക്‌ പെയിന്റ്‌ കൊണ്ട്‌ സീരിയല്‍ നമ്പര്‍ നല്‍കേണ്ടതും അത്തരം അട്ടികളുടെ ഒരു ലിസ്റ്റ്‌ 
തയ്യാറാക്കി ഫീല്‍ഡ്‌ ജീവനക്കാര്‍ക്ക്‌ നല്‍കേണ്ടതുമാണ്‌. ഫീല്‍ഡ്‌ ജീവനക്കാര്‍ ബന്ധപ്പെട്ട സ്റ്റോക്ക്‌ രജിസ്റ്ററില്‍ 
രേഖപ്പെടുത്തിയതിനുശേഷം ആയത്‌ റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസര്‍ക്ക്‌ സമര്‍പ്പിക്കുകയും റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ 
ഓഫീസര്‍ ഇത്‌ സംബന്ധിച്ച വിവരം സംയുക്ത പരിശോധനയ്ക്കായി ലേലക്കാരനേയോ ഏജന്റിനേയോ 
അറിയിക്കുകയും ചെയ്യുന്നതാണ്‌. റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസറും ലേലക്കാരനും സംയുക്ത പരിശോധന,/ചെക്ക്‌ 
മെഷര്‍ ചെയ്ത ലിസ്റ്റ്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ക്ക്‌ സമര്‍പ്പിക്കുന്ന മുറയ്ക്ക്‌ ഇന്‍വോയ്സ്‌/ ബില്‍ തയ്യാറാക്കു 
കയും പാസ്സ്‌ നല്‍കുകയും ചെയ്യുന്നതിന്‌ മുമ്പ്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ കുറഞ്ഞത്‌ 25 ശതമാനം എങ്കിലും 
ചെക്ക്‌ മെഷര്‍ ചെയ്യുന്നതാണ്‌. 


302 


9th Fes. 2021] FOREST DEPARTMENT 97 





11. പള്‍പ്പ്‌ വുഡ്‌ ഉല്പന്നങ്ങള്‍ നീക്കം ചെയ്യുന്നത്‌ 





ലേലക്കാരന്‍ വെട്ടിശേഖരിക്കൂന്ന ഉല്പന്നങ്ങള്‍ സ്വന്തം ചെലവിലും ക്രമീകരണത്തിലും നിര്‍ദ്ദിഷ്ട സ്ഥലത്തേക്ക്‌ 
കടത്തികൊണ്ട്‌ പോകേണ്ടതാണ്‌. ഉല്പന്നങ്ങള്‍ ലേലക്കാരനോ അദ്ദേഹത്തിന്റെ ഏജന്റോ കടത്തിക്കൊണ്ട്‌ പോകേണ്ടത്‌ 
കേരള ഫോറസ്റ്റ്‌ പ്രൊഡ്യൂസ്‌ (്ടാന്‍സിസ്റ്റ്‌ റൂളുകളില്‍ പറയും പ്രകാരം നിര്‍ദ്ദിഷ്ട പാസ്സോടുകൂടി ആയിരിക്കണം. പാസ്സു 
കള്‍ വനം വകുപ്പ്‌ നല്‍കുന്നതായിരിക്കും. ലേലക്കാരന്‍ ഉല്പന്നങ്ങള്‍ കടത്തിക്കൊണ്ട്‌ പോകേണ്ടത്‌ 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ അംഗീകരിച്ച വഴികളിലൂടെയും കെ. എഫ്‌. പിറ്റി. റൂള്‍സ്‌ മോട്ടോര്‍ വെഹിക്കിള്‍സ്‌ 
ആക്ട്‌ എന്നിവയുടെ വ്യവസ്ഥകള്‍ പാലിച്ചുമായിരിക്കണം. 


12. കടത്ത്‌ പാസ്റ്റ്‌ നല്‍കുന്നത്‌ 





ലേലക്കാരന്‍ അല്ലെങ്കില്‍ ഏജന്റിന്‌ ഇന്‍വോയിസ്‌ നല്‍കിയ ശേഷം ഉല്പന്നങ്ങള്‍ കടത്തിക്കൊണ്ട്‌ പോകുന്നതിന്‌ 
പാസ്സ്‌ നല്‍കുന്നതാണ്‌. കടത്തിക്കൊണ്ട്‌ പോകാന്‍ അനുവദിച്ചിടുള്ള ഉല്പന്നങ്ങളുടെ വില അഡ്വാന്‍സ്‌ തുകയില്‍ 


അധികരിക്കുവാന്‍ പാടില്ല. 


(എ) ഇന്‍വോയിസ്‌ തയ്യറാക്കിയശേഷം ബന്ധപ്പെട്ട ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ നിര്‍ദ്ദിഷ്ട സ്ഥലത്തേക്ക്‌ 
ഉല്പന്നങ്ങള്‍ കടത്തിക്കൊണ്ട്‌ പോകുന്നതിന്‌ നിയമപ്രകാരം പാസ്സിന്റെ വില ഈടാക്കിക്കൊണ്ട്‌ ഫോം 111 വെള്ള / 
ഫോം 111 ചുവപ്പ്‌ പാസ്സ്‌ നല്‍കുന്നതായിരിക്കും 


(ബി) ശേഖരിച്ച ഉല്പന്നങ്ങള്‍ തോട്ടത്തില്‍ തന്നെയുള്ള ഡമ്പിങ്ങ്‌ സൈറ്റിലേക്ക്‌ കടത്തിക്കൊണ്ട്‌ പോകുന്നതിന്‌ 
ബന്ധപ്പെട്ട റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസര്‍/ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ പാസ്സിന്റെ വില 
ഈടാക്കിക്കൊണ്ട്‌ ഫോം Vi പെര്‍മിറ്റുകള്‍ നല്‍കുന്നതാണ്‌. 


(സി) വെട്ടിശേഖരിച്ച പള്‍പ്പ്‌ വുഡ്‌ ഉല്പന്നങ്ങള്‍ ചെക്ക്‌ മെഷര്‍മെന്റിന്‌ ശേഷം സംസ്ഥാനത്തിന്‌ അകത്തുള്ള നിര്‍ദ്ദിഷ്ട 
സ്ഥലത്തേക്ക്‌ ഒറ്റ തവണയായി കൊണ്ടു പോകുവാന്‍ കഴിയുന്നില്ലായെങ്കില്‍ ആവശ്യമായ ഫോം VI മഞ്ഞ 
സബ്സിഡറി പാസ്സുകള്‍, പാസ്സിന്റെ വില ഈടാക്കിക്കൊണ്ട്‌ നല്‍കുന്നതാണ്‌. 


(ഡി) പാസ്സുകളുടെ കണക്കുകള്‍ ലേലക്കാരന്‍ സൂക്ഷിക്കേണ്ടതും രണ്ട്‌ ആഴ്ച കൂടുമ്പോള്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 


ഓഫീസര്‍ക്ക്‌ സമര്‍പ്പിക്കേണ്ടതാണ്‌. 


(ഇ) ലേലക്കാരന്‍ ശേഖരിച്ച്‌ അട്ടിവെച്ചിട്ടുള്ള ഉല്‍പ്പന്നങ്ങള്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറുടെയോ അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ പരിശോധനയ്ക്ക്‌ വിധേയമായിരിക്കും. 


(എഫ്‌) ഉല്‍പ്പന്നങ്ങളുടെ നിര്‍ദ്ദിഷ്ട സ്ഥലത്തേക്കോ ഇടക്കാല സ്ഥലത്തക്കോ ഉള്ള കടത്ത്‌ റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ 
ഓഫീസര്‍ നിര്‍ദ്ദേശിക്കുന്ന വഴികളിലൂടെ ആയിരിക്കണം. 


13. ഉല്‍പ്പന്നങ്ങള്‍ കടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള കാലതാമസം--പാസ്തുകളുടെ കാലാവധി ദീര്‍ഘിപ്പിക്കുന്നത്‌ 





സംബന്ധിച്ച്‌ 


ലേലക്കാരന്‍ പാസ്സ്‌ നല്‍കി 30 ദിവസത്തിനകമോ കരാര്‍ കാലാവധിക്കുള്ളലോ ഏതാണോ ആദ്യം വരിക ആ 
തീയതിയ്ക്കുകം ഉല്പന്നങ്ങള്‍ കടത്തിക്കൊണ്ട്‌ പോകേണ്ടതാണ്‌. പാസ്സിന്റെ കാലാവധി ഒരു മാസമോ അതില്‍ 
കുറവുള്ള കാലയളവിലേക്കോ സ്റ്റാക്കിഡ്‌ ടണ്ണിന്‌ ഭ്‌ 10 നിരക്കില്‍ പിഴപലിശ ഈടാക്കികൊണ്ട്‌ ബന്ധപ്പെട്ട 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ കാലാവധി ദീര്‍ഘിപ്പിച്ച്‌ നല്‍കുന്നതാണ്‌. ഒരു മാസത്തില്‍ കൂടുതല്‍ 
കാലയളവിലേക്കുള്ള കാലാവധി സ്റ്റാക്കിഡ്‌ ടണ്ണിന്‌ പ്രതിമാസം 20 ഈടാക്കിക്കൊണ്ട്‌ തൃശൂര്‍ സെന്ദ്രടല്‍ 
സര്‍ക്കിള്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ ദീര്‍ഘിപ്പിച്ച്‌ നല്‍കുന്നതാണ്‌. 


14. ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ പാസ്സുകളുടെ കൌണ്ടര്‍ ഫോയിലൂുകള്‍. 





കരാര്‍ കാലാവധിയോ ദീര്‍ഘപ്പിച്ച കാലാവധിയോ കഴിഞ്ഞ്‌ 15 ദിവസത്തിനുള്ളില്‍ ഉപയോഗിച്ച പാസ്സുകളുടെ 
കൌണ്ടര്‍ ഫോയിലുകളും ഉപയോഗിക്കാത്ത പാസ്സുകളും ലേലക്കാരന്‍ ബന്ധപ്പെട്ട ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ഓഫീസര്‍ക്ക്‌ തിരികെ നല്‍കേണ്ടതാണ്‌. കരാര്‍ റദ്ദാക്കുകയാണെങ്കിലും ഉപയോഗിച്ച പാസ്സുകളുടെ കൌണ്ടര്‍ 
പോയിലൂുകളും ഉപയോഗിക്കാത്ത പാസ്സുകളും ബന്ധപ്പെട്ട ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ക്ക്‌ തിരികെ 
നല്‍കേണ്ടതാണ്‌. 


Gaz. No. 6/2021/DTP (Forest). 303 


98 KERALA GAZETTE [Parr 111 





15. രേഖകളുടെ സൂക്ഷിപ്പ്‌ 





ഉല്പന്നങ്ങള്‍ വെട്ടിശേഖരണവും കടത്തിക്കൊണ്ട്‌ പോകലും സംബന്ധിച്ച്‌ കൃത്യവും വിശദവുമായ കണക്കുകള്‍ 
ലേലക്കാര്‍ സൂക്ഷിക്കേണ്ടതാണ്‌. ഇത്‌ സംബന്ധിച്ച പ്രതിമാസ ച്രോഗ്രസ്‌ റിപ്പോര്‍ട്ടുകള്‍ ഡിവിഷണല്‍ ഫോറഠറസ്റ്റ്‌ 
ഓഫീസര്‍ക്കും റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസര്‍ക്കും നല്‍കേണ്ടതാണ്‌. ലേലക്കാരന്‍ സൂക്ഷിച്ചിട്ടുള്ള കണക്കുകള്‍ റെയിഞ്ച്‌ 
ഫോറസ്റ്റ്‌ ഓഫീസറില്‍ കുറയാത്ത റാങ്കുള്ള ഏതൊരു വനം വകുപ്പ്‌ ഉദ്യോഗസ്ഥന്റെയും പരിശോധനക്ക്‌ വിധേയമായി 
രിക്കും. പ്രോ്രഗസ്‌ റിപ്പോര്‍ട്ടുകള്‍ സമര്‍പ്പിച്ചിട്ടില്ലായെങ്കില്‍ പ്രതിമാസം ₹ 500 നിരക്കില്‍ ലേലക്കാരനില്‍ നിന്നും 


പിഴ ഈടാക്കുന്നതാണ്‌. 


16. കരാര്‍ തോട്ടങ്ങള്‍ തിരികെ നല്‍കുന്നത്‌ 





കരാര്‍ കാലാവധി കഴിയുന്നതോ ജോലി പൂര്‍ത്തിയാക്കൂന്നതോ ഏതാണോ ആദ്യം വരുക അത്‌ കഴിഞ്ഞാല്‍ 
ഉടന്‍തന്നെ റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസറും കരാറുകാരന്റെ അംഗീകൃത ഏജന്റും ചേര്‍ന്ന്‌ സംയുക്ത മഹസ്സര്‍ 
തയ്യാറാക്കിയതിനുശേഷം ലേലക്കാരന്‍ തോട്ടം ഡിപ്പാര്‍ട്ട്‌ മെന്റിന്‌ കൈമാറേണ്ടതാണ്‌. കരാറുകാരനോ ഏജന്റോ 
ഹാജരായില്ലെങ്കില്‍ റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസര്‍ എക്സ്‌ പാര്‍ട്ടി മഹസ്സര്‍ തയ്യാറാക്കി തോട്ടം തിരികെ 
എടുക്കുന്നതാണ്‌. റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസര്‍ തിട്ടപ്പെടുത്തുന്നതും ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ 
അംഗീകരിക്കുന്നതുമായ നഷ്ടം എന്തെങ്കിലും ഉണ്ടെങ്കില്‍ അത്‌ ഒടുക്കുന്നതിന്‌ കരാറുകാരന്‍ ബാധ്യസ്ഥനായിരിക്കും. 
കരാര്‍ കാലാവധി കഴിഞ്ഞാല്‍ ഉടന്‍ തന്നെ വെട്ടി ശേഖരണം പൂര്‍ത്തിയാക്കി കരാര്‍ എടുത്തിട്ടുള്ള ഏരിയ 
റീപ്ളാന്റിംഗിനായി തിരികെ നല്‍കിയില്ലായെങ്കില്‍ ഒരു തൈക്ക്‌ ₹ 10 നിരക്കില്‍ ഹെക്ടറിന്‌ 1600 എണ്ണം /ഹെ. 


ക്രമത്തില്‍ തൈകളുടെ വില ഒടുക്കുന്നതിന്‌ കരാറുകാരന്‍ ബാധ്യൃസ്ഥനായിരിക്കും. 


17. കോണ്‍ട്രാക്ട്‌ വൃവസ്ഥകളുടെ ലംഘനത്തിനുള്ള മറ്റ്‌ പിഴകള്‍ 





കരാര്‍ വ്യവസ്ഥകള്‍ മൊത്തമായോ ഏതെങ്കിലും വ്യവസ്ഥകള്‍ മാത്രമായോ കരാറുകാരന്‍ ലംഘിക്കുകയാണെങ്കില്‍ 
താഴെ പറയും പ്രകാരം വാഴച്ചാല്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറോ തൃശൂര്‍ സെന്റ്രല്‍ സര്‍ക്കിള്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ 


കണ്‍സര്‍വേറ്ററോ തിട്ടപ്പെടുത്തിയ പിഴ ഒടുക്കുന്നതിന്‌ കരാറുകാരന്‍ ബാദ്ധൃസ്ഥനായിരിക്കും. 


(എ) 15 സെ. മി. ചുറ്റുവണ്ണമുള്ള ഉത്പന്നങ്ങള്‍ ശേഖരിക്കാതെ ഉപേക്ഷിക്കുന്നതിന്‌--റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസര്‍ തിട്ട 


പ്പെടുത്തി ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ അംഗീകരിക്കുന്ന ഉത്പന്നങ്ങളുടെ വില. 
(ബി) കരാര്‍ കാലാവധി കഴിഞ്ഞ്‌ മരങ്ങള്‍ മുറിച്ച്‌ നീക്കാത അവശേഷിക്കുന്ന ഏരിയ--ഹെക്ടറിന്‌ F 5,000. 


(സി) മരങ്ങളുടെ ഭാവിയിലേക്കുള്ള വളര്‍ച്ച തടസ്സപ്പെടുത്തുന്ന വിധത്തില്‍ കേടുപാടുകള്‍ വരുത്തുന്നതിന്--ഒരു 


മരത്തിന്‌ F 300. 


18. ഇന്‍കംടാക്സ്‌ പെയ്മെന്റ്‌ 





(എ) 1961-ലെ ഇന്‍കംടാക്സ്‌ നിയമപ്രകാരംമുള്ള ഇന്‍കംടാക്സ്‌ നികുതി ഇളവിനായി കരാറുകാരന്‍ 27 സി 
ഫോറത്തിലുള്ള ഡിക്ളറേഷന്‍ ഉല്പന്നങ്ങള്‍ക്കുള്ള ഇന്‍വോയ്സ്‌ നല്‍കുന്നതിന്‌ മുമ്പായി ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 


ഓഫീസര്‍ക്ക്‌ സമര്‍പ്പിക്കേണ്ടതാണ്‌. 


(ബി) കരാറുകാരന്‍ നിര്‍ദ്ദിഷ്ട ഡിക്ളറേഷന്‍ സമര്‍പ്പിക്കുന്നില്ലായെങ്കില്‍ ലേല തുകയോടൊലപ്പം സെക്ഷന്‍ 6 സി 


പ്രകാരമുള്ള ഇന്‍കംടാക്സ്‌ ഒടുക്കേണ്ടതാണ്‌. 


19. തുക ഒടുക്കുന്നതിനുള്ള നോട്ടീസ്‌ കൈപ്പറ്റുന്നതിന്‌ കരാറുകാരന്‍ ഏര്‍പ്പെടുത്തേണ്ട ക്രമീകരണങ്ങള്‍ 





കരാറുകാരന്റെ പേരിലുള്ള നോട്ടീസുകള്‍ ഇന്‍വോയ്സുകള്‍ എന്നിവ കൈപ്പറ്റുന്നതിന്‌ കരാറുകാരന്‍ നേരിട്ടോ 
ഏജന്റ്‌ മുഖേനയോ ക്രമീകരണങ്ങള്‍ വരുത്തുകയോ ശരിയായ പോസ്റ്റല്‍ മേല്‍ വിലാസം നല്‍കുകയോ ചെയ്യേണ്ടതാണ്‌. 
ഇപ്രകാരം അയയ്ക്കുന്ന നോട്ടീസുകള്‍ കൈപ്പറ്റാതെ തിരികെ വരുകയാണെങ്കില്‍ ആയവ കരാറുകാരന്‍ കൈപ്പറ്റിയതായി 


കണക്കാക്കി തൂടര്‍ നടപടികള്‍ സ്വീകരിക്കുന്നതാണ്‌. 


304 


9th Fes. 2021] 


FOREST DEPARTMENT 99 





20. കോണ്‍ട്രാക്റ്റ്‌ കാന്‍സല്‍ ചെയ്യുന്നതിലേക്ക്‌ നയിക്കുന്ന സംഭവങ്ങള്‍ 





(എ? 


(രി) 


(സി) 


കോണ്‍ട്രാക്ട്‌ വ്യവസ്ഥകളിലെ ഒന്നോ അധിലധികമോ വ്യവസ്ഥകള്‍ കരാറുകാരന്‍ ലംഘിക്കൂകയാണെങ്കില്‍ കരാര്‍ 
ക്യാന്‍സല്‍ ചെയ്യുന്നതിനും കരാറുകാരന്‍ കെട്ടിവെച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്‌ ഉള്‍പ്പെടെയുള്ള തുക 
കണ്ടുകെട്ടുന്നതിനും ടിയാന്‍ ശേഖരിച്ചിട്ടുള്ള ഉല്‍പന്നങ്ങള്‍ കണ്ട്‌ കെട്ടുന്നതിനും ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ഓഫീസര്‍ക്ക്‌ അധികാരമുണ്ടായിരിക്കും. ഈ വിവരം കരാറുകാരനെ അക്നോളഡ്ജ്മെന്റ്‌ കാര്‍ഡോടുകൂടിയ 
രജിസ്ട്രേഡ്‌ കത്ത്‌ മുഖേന അറിയിക്കുന്നതാണ്‌. 


കരാര്‍ എടുത്തിട്ടുള്ള ഏരിയാക്ക്‌ ചുറ്റും 100 മീറ്റര്‍ ചുറ്റളവില്‍ അനധികൃതമായി തടിമുറിച്ച്‌ നീക്കം ചെയ്യുകയോ 
മറ്റ്‌ ഏതെങ്കിലും ഉല്പന്നങ്ങള്‍ നീക്കം ചെയ്യുകയോ ഏതെങ്കിലും വനൃമൃഗത്തെ വേട്ടയാടുകയോ ചെയ്താല്‍ 
ആയതിന്‌ കരാറുകാരന്‍ ഉത്തരവാദിയായിരിക്കുന്നതാണ്‌. അനധികൃതമായ മരം മുറിയോ വേട്ടയാടലോ 
കരാറുകാരന്റെ അറിവോടുകൂടിയല്ലായെന്ന്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ക്ക്‌ ബോധ്യമാകുന്ന വിധത്തില്‍ 
തെളിയിച്ചില്ലായെങ്കില്‍ കരാര്‍ റദ്ദാക്കുന്നതും കരാര്‍കാരന്‍ ഒടുക്കിയിട്ടുള്ള തുകയും കരാറുകാരന്‍ ശേഖരിച്ചിട്ടുള്ള 
ഉല്പന്നങ്ങളും കണ്ടു കെട്ടുന്നതുമായിരിക്കും. 


കരാര്‍ ക്യാന്‍സല്‍ ചെയ്യുകയാണെങ്കില്‍ ആ തോട്ടം കരാറുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തില്‍ പുനര്‍ ലേലം 
ചെയ്യുന്നതായിരിക്കും. പുനര്‍ലേലത്തില്‍ ലഭിക്കുന്ന ഏറ്റവും മികച്ച തുകയ്ക്ക്‌, ആദ്യം ലേലത്തുക എത്രയെന്ന്‌ 
പരിഗണിക്കാതെ ലേലം ഉറപ്പിക്കുന്നതായിരിക്കും. പുനര്‍ലേലത്തില്‍ ആദ്യ ലേലത്തേക്കാള്‍ കുറഞ്ഞ തുകയാണ്‌ 
ലഭിക്കൂന്നതെങ്കില്‍ വൃത്യാസമുള്ള തുക കരാറുകാരില്‍നിന്നും ഈടാക്കുന്നതും അധികം തുകയാണ്‌ ലഭിക്കുന്ന 
തെങ്കില്‍ ആയതിന്‌ കരാറുകാരന്‍ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. ഇങ്ങനെയുള്ള സന്ദര്‍ഭത്തില്‍ 
വെട്ടിശേഖരിച്ച്‌ വെച്ച ഉല്‍പ്പന്നങ്ങളുടെ അളവിലോ തൂക്കത്തിലോ കുറവ്‌ വന്നാല്‍ അത്‌ സര്‍ക്കാര്‍ നഷ്ടമായി 
കണക്കാക്കുന്നതും കരാറുകാരനില്‍നിന്നും നഷ്ടം ഈടാക്കുന്നതുമായിരിക്കും. 


21. നഷ്ടമോ കേടുപാടുകളോ ഉണ്ടാകുന്നതിനുള്ള സംരക്ഷണം 





(എ? 


(ബി) 


(സി) 


പ്രകൃതി ദുരന്തങ്ങളോ കാലാവസ്തവൃതിയാനമോ അസുഖമോ മറ്റേതെങ്കിലും കാരണവശാലോ ഡിപ്പാര്‍ട്ടമെന്റിന്‌ 
പള്‍പ്പ്‌ ഉല്‍പ്പന്നങ്ങള്‍ നല്‍കാന്‍ സ്ാധിക്കുന്നില്ലായെങ്കില്‍ കരാറുകാരന്‍ യാതൊരുവിധ നഷ്ടപരിഹാരത്തിനും 
അര്‍ഹതയുണ്ടായിരിക്കുന്നതല്ല. 


കരാറുകാരന്‍ ലേലത്തില്‍ വിറ്റിട്ടുള്ള ഉള്‍പ്പന്നങ്ങള്‍ കാട്ടുതീ, വെള്ളപ്പൊക്കം, മറ്റേതെങ്കിലും പ്രകൃതി ദുരന്തങ്ങള്‍ 
എന്നിവമൂലം ഉണ്ടാകുന്ന നഷ്ടത്തിനോ കേടുപാടുകള്‍ക്കോ ഡിപ്പാര്‍ട്ടമെന്റ്‌ ഉത്തരവാദിയായിരിക്കുന്നതല്ല. 


പ്ലാന്റേഷനിലോ താല്‍ക്കാലിക ഡംബിംഗ്‌ സൈറ്റിലോ സ്റ്റോക്ക്‌ ചെയ്തിട്ടുള്ള ഉല്‍പ്പന്നങ്ങള്‍ സംരക്ഷിക്കുന്നതിന്‌ 
ഇന്‍ഷ്വറന്‍സ്‌ ഉള്‍പ്പെടെയുള്ള ക്രമീകരണങ്ങള്‍ കരാറുകാരന്‍ ചെയ്തിരിക്കേണ്ടതാണ്‌. അപ്രകാരമുണ്ടാകുന്ന 
നഷ്ടത്തിന്‌ വനംവകുപ്പ്‌ ഉത്തരവാദിയായിരിക്കുന്നതല്ല. 


22. നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നത്‌ 





(എ? 


(ബി) 


(സി) 


(ഡി) 


(ഇ) 


1961-ലെ കേരള ഫോറസ്റ്റ്‌ ആക്ടും കാലാകാലങ്ങളില്‍ ഭേദഗതി ചെയ്ത റൂളുകളും പാലിക്കാന്‍ കരാറുകാരന്‍ 
ബാധ്യസ്ഥനാണ്‌. 


ജി.എസ്‌.റ്റി. നിയമവും അതില്‍ കാലാകാലങ്ങളില്‍ ഉണ്ടാകുന്ന മാറ്റങ്ങളും പാലിക്കാന്‍ കരാറുകാരന്‍ 
ബാധ്യസ്ഥനാണ്‌. 


ഇന്‍കം ടാക്‌സ്‌ നിയമവും ലേലവുമായി ബന്ധപ്പെട്ട മറ്റ്‌ ക്രേന്ദ സംസ്ഥാന നിയമങ്ങളും പാലിക്കാന്‍ 
കരാറുകാരന്‍ ബാധ്യസ്ഥനാണ്‌. 


വര്‍ക്ക്‌മെന്‍ കോമ്പന്‍സേഷന്‍ ആക്ടും തൊഴിലാളികളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ്‌ നിയമങ്ങളും 
അനുസരിച്ചുള്ള ഏതെങ്കിലും ബാധ്യത ഉണ്ടാവുകയാണെങ്കില്‍ അത്‌ കരാറുകാരന്‍ തന്നെ വഹിക്കേണ്ടതാണ്‌. 


കരാര്‍ വൃവസ്ഥകളോ കേരള വനം നിയമവും അതുമായി ബന്ധപ്പെട്ട മറ്റ്‌ നിയമങ്ങളോ ലംഘിക്കുകയാണെങ്കില്‍ 
ആയത്‌ ലേലം ക്യാന്‍സല്‍ ചെയ്യുന്നതിനും കരാര്‍ റദ്ദാക്കുന്നതിനും കാരണമാവുകയും കരാറുകാരന്‍ 
ഒടുക്കിയിട്ടുള്ള തുക കണ്ടുകെട്ടുന്നതിനും കാരണമായിത്തീരും. 


23. കരാര്‍ വ്യവസ്ഥകളുടെ ലംഘനം 





(എ? 


കരാറുകാരന്‍ ഏതെങ്കിലും കരാര്‍ വൃവസ്ഥ ലംഘിക്കുകയും കേരള വനം വകുപ്പ്‌ ആയത്‌ മൂലം കരാര്‍ 
റദ്ദാക്കാതിരിക്കുകയും ചെയ്താല്‍ ഓരോ വ്ൃവസ്ഥാലംഘനത്തിനും F 1,000 വെച്ച്‌ പിഴ ഈടാക്കുന്നതിന്‌ 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ക്ക്‌ അധികാരമുണ്ടായിരിക്കും. അപ്രകാരം കരാര്‍ വൃവസ്ഥകളുടെ ലംഘനം 
കണക്കാക്കു മ്പോള്‍ ലേലം ചെയ്ത യൂണിറ്റ്‌ 1 യൂണിറ്റായി കണക്കാക്കുന്നതാണ്‌. ഇതിനെതിരെയുള്ള 
അപ്പീലുകള്‍ പരിഗണിക്കുന്നത്‌ സെന്ദ്രല്‍ സര്‍ക്കിള്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്ററില്‍ നിക്ഷിപ്തമായിരിക്കും. 
അദ്ദേഹത്തിന്റെ തീരുമാനം അന്തിമവും പാലിക്കുവാന്‍ ബാധ്യസ്ഥനുമായിരിക്കും. കരാര്‍ ലംഘനം സംബന്ധിച്ച 
പിഴ ഈടാക്കുന്നതിനുള്ള ഉത്തരവ്‌ നേരിട്ടോ രജിസ്ട്രേഡ്‌ കത്ത്‌ മുഖേനയോ ഡെസ്പാച്ച്‌ ചെയ്ത 
15 ദിവസത്തിനുള്ളില്‍ അപ്പീല്‍ പരിഗണിക്കേണ്ടതാണ്‌. മതിയായ കാരണങ്ങള്‍ ഉണ്ടെങ്കില്‍ കാലതാമസം 
മാപ്പാക്കുന്നതിന്‌ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ക്ക്‌ വിവേചനാധികാരം ഉണ്ടായിരിക്കുന്നതാണ്‌. 


305 


100 KERALA GAZETTE [Parr 111 





(ബി) രജിസ്ദ്രേഡ്‌ കമ്പനി മുഖേനയോ നേരിട്ടോ പിഴ ഒടുക്കുന്നതിനുള്ള നോട്ടീസ്‌ കൈപ്പറ്റി 16 ദിവസത്തിനുള്ളില്‍ 


കാരാറുകാരന്‍ പിഴ ഒടുക്കേണ്ടതാണ്‌. 


24. മുന്‍കൂട്ടി കാണാനാകാത്ത സാഹചര്യങ്ങള്‍ 





കേരള വനം വകുപ്പിന്റെ നിയ്യന്തണത്തിന്‌ അതീതമായ കാരണങ്ങളാല്‍ ലേലത്തില്‍നിന്നും പിന്‍മാറേണ്ടി 
വന്നാലോ കരാര്‍ അസാധുവാക്കേണ്ടിവന്നാലോ അത്‌ മൂലം കാരാറുകാരനന്‍്‌ ഉണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിന്‌ 


വനംവകുപ്പിന്‌ ബാധ്യത ഉണ്ടായിരിക്കുന്നതല്ല. 


25. കോടതിയുടെ അധികാര പരിധി 





(എ) കരാറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തര്‍ക്കങ്ങള്‍ ഉണ്ടാവുകയാണെങ്കില്‍ അത്‌ വാഴച്ചാല്‍ ഡിവിഷനില്‍ 
വെച്ചുണ്ടായ തര്‍ക്കമായി പരിഗണിക്കുന്നതും അതുമുലമുണ്ടാകാവുന്ന കേസ്സുകള്‍ ചാലക്കുടി മുന്‍സിഫ്‌ 


കോടതിയുടെ പരിധിയില്‍ വരുന്നതുമായിരിക്കും. 


(ബി) കരാറുമായി ബന്ധപ്പെട്ട വൃവസ്ഥകള്‍ വ്യാഖ്യാനം ചെയ്യുന്നതിനുള്ള അധികാരി കേരള വനം വകുപ്പ്‌ 


ആയിരിക്കുകയും വനം വകുപ്പിന്റെ തീരുമാനം അന്തിമവും കരാറുകാരന്‍ ബാധകമായിരിക്കുന്നതുമാണ്‌. 


കൂടുതല്‍ വിവരങ്ങള്‍ വാഴച്ചാല്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറുടെ കാര്യാലയത്തില്‍ നിന്നോ (ഫോണ്‍ നമ്പര്‍ 
0480-2701713), അതിരപ്പള്ളി റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസറുടെ കാര്യാലയത്തില്‍ (ഫോണ്‍ നമ്പര്‍ 0484-2451171) നിന്നോ 


ലഭ്യമാകുന്നതാണ്‌. 


No. C2-3195/2020. 15th January 2021. 


It is hereby notified for the information of the public that the right of collection and removal of 
Acacia auriculiformis pulpwood & Acacia mangiuim pulpwood with or without bark by way of clear felling the 
plantations in Athirappilly Range of Vazhachal Division specified in the schedule appended below will be sold in auction 
on 23-2-2021 at 11.30 am subject to the terms and conditions of sale of Timber in Government Timber 
Depots published in Government Gazette No. 49 Vol. II dated 10-12-2013 vide Notification No. Pro. (5) 26274/2012 dated 
22-11-2013 of the Addl. Principal Chief Conservator of Forests (Protection) Thiruvananthapuram, and as per general 
conditions of the sale of tree growth prevailing in the Department and also subject to the following 
conditions. The participants should remit Earnest Money Deposit before auction and copy of Identity 


Card, PAN, GST should produce. 








SCHEDULE 
SL Approximate 
Name of Plantation Range Area of . Remarks 
No. Plantation quantity 
(Ha.) (Stacked tone 
with bark) 
1 2006 Acacia Manjium Chully 1 236 MT 
Plantation Athirappilly 
2 2006 Acacia Chully Plantation 1 67 MT 





306 


9th Fes. 2021] FOREST DEPARTMENT 101 





Date and time of auction—23-2-2021 at 11.30 a. m. 
Alternate date and time of auction—26-2-2021 at 11.30 a. m. 
Earnest Money Deposit— ₹ 20,000. 


Period of Contract—150 days from the date of intimation of confirmation order or 31-7-2021 


whichever is earlier. 


1. General Conditions 


(a) 


(b) 


(9) 


(d) 


(൭) 


൪) 


(g) 


(h) 


The auction will be conducted on the basis of rate quoted for stacked volume on harvest ie., stacked tonne 
with hark. If the bidder wants stacked tonne without bark, the rate will be 122% of the rate quoted. The bid 
shall be fixed for the bidder who quote highest rate per stacked tonne with bark. The cost of felling, 
conversion, transportation and stacking shall be borne by the bidder. One stacked tonne means a stack with 
volume of 2.00 M?. 


The successful bidder/purchaser shall extract all Acacia auriculiformis trees and all Acacia mangium trees from 
plantations allotted (hereinafter referred to as Pulpwood) and shall retain all other trees. 


Intending bidder may inspect the plantations and satisfy themselves with the area of plantation, quantity and 
quality of the produce before participating in the auction. Complaints if any regarding quality and quantity etc. 
received after the auction will not be entertained. 


The Kerala Forest Department (Vazhachal Forest Division) reserves the right to refrain from permitting 
harvesting and the removal of Pulpwood from any particular plantations or unit, fully or partly thereof, 
depending upon the Administrate and operational exigencies and in the interest of Kerala Forest Department 
(Kerala Government) not withstanding such units is allotted and agreed to be supplied to the purchaser. 


Intending bidders should produce a certified copy of Aadhar or a certificate from the concerned Village Officer 
showing their permanent address and duly attesting their signature for individual and a certified copy of 
registration or license for firms along with earnest money deposit through online. 


The participating bidders have the rights only for collection and removal of standing Acacia auriculiform and 
Acacia mangium trees with in the specified area handed over by the forest department officials, and will not 
have any right for removal of any other tree species standing in the plantation. 


The successful bidders should give an undertaking that he is not related to any officer having control of the 
work. If this is proved otherwise it shall result in cancellation of the contract and resale of the coupe at the 
risk and loss of bidder/purchaser. 


No post offer is permitted in the auction. 


2. Earnest Money Deposit 


Intending, Bidders should deposit an Earnest Money Deposit (EMD) of = 20.000 (Rupees Twenty Thousand only) 
for each plantation for participating in the auction. 


3. GST, Income Tax ete. 


(a) 


(b) 


(9) 


The successful bidders have to pay FDT (Forest Development Tax) GST, Income Tax, and all order relevant 
taxes and charges at the rate prevailing from time to time. 


The Purchaser shall pay all the GST amounts due to the auction and the purchaser will be liable for the 
payment of GST in new tariff if any amendments occurred from time to time. 


The purchaser should pay stamp duty as per Indian Stamp Act. The deficit/insufficient payment of stamp 
value, if any found at a later date, will be recoverable from the purchaser by Kerala Forest Department for 
onward transmission to the concerned Authority. 


4. Agreement 


The successful bidder shall execute an agreement on a stamp paper worth 0.1 % of the total value after remitting 
the 15% sale value and 5% of security deposit within 15 days from the date of intimation of confirmation. The security 
deposit shall be in the form of fixed deposit pledged in favour of the Divisional Forest Officer, Vazhachal from any 
Nationalized bank. The bidder will be permitted to commence the work and transport the yield collected from the 
plantations only after the above payment and execution of agreement. Sale value will be calculated on the basis of the 
assessed and expected yield of the plantation and the quoted rate for stacked tonne with bark. 


Gaz. No. 6/2021/DTP (Forest). 307 


102 KERALA GAZETTE [Parr 111 





5. Procedure for Payment of advance sale value 


The successful bidder has to pay 15% of the total sale value, (calculated on the basis of the assessed and 
expected volume and quoted rate by the successful bidder) within 15 days from the date of intimation of confirmation of 
the auction. In the case of failure to remit the 15% of sale value within 15 days, extension for 30 days shall be granted 
by the DFO subject to the realization of the 12% penal interest (for 15% of sale value). In the case of failure to remit the 
amount within the extended period, further extension of 30 days shall be granted by the Chief Conservator of Forests, 
Central Circle, Thrissur subject to the realization of 18% penal interest (for 15% of sale value). Failing this the bid shall 
be cancelled and all the money including the EMD remitted by the bidder will be forfeited to the Government. If the 
purchaser fails in getting extension as described above, the contract will be cancelled. 


6. Procedure for payment of balance value 


(a) The Pulpwood shall be converted into billets of 1.00 M length and stacked at convenient places within the 
contract area or places outside the contract area allotted by the Divisional Forest Officer concerned in stacks 
of 1.00 meter height. In case the Purchaser wants to convert the Pulpwood to any other length, permission 
shall be obtained from the concerned Divisional Forest Officer to ensure uniformity of size in the entire 
contract area. One stacked tonne referred in this agreement means a stack with volume of 2.00 M3 and stack 
size of 1.00 M (billet length ) x 1.00 M (height) x 2.00 M (stack length) and this will be used as the unit of 
measurement, for assessment of value to be paid by the Purchaser. Conversion of one stacked tonne with 
bark to that of without bark, the conversion factor ‘One stacked tonne without bark shall be considered as 
2.44 m3 with bark’ will be applied. 


(i) Purchaser shall serially number the stacks in paint and prepare a list of such stacks which shall be given 
to the Field staff. After recording the measurements of the stacks by the Field Officers of the Forest 
Department, in the Stock Register issued for the purpose, he will submit the same to the Range Officer 
who in turn will inform the Supervisor of Purchaser for a convenient time for joint inspection and the 
Range Officer concerned and the Supervisor of Purchaser or any other officer deputed by him shall 
conduct a joint check measurement of all the stacks. Upon receipt of the list of stacks check-measured 
jointly by concerned Range Officer and Purchaser/Authorized Agent, the Divisional Forest Officer will 
check- measure at least 25 % of such stacks, before raising the bills and issue of transit permit. 


(b) Based on the list of stacks prepared after check-measurement the Divisional Forest Officer will raise invoice for 
the quantity that stacked and checked and the same will be delivered to the Purchaser by Registered Post or 
Special Messenger. The Purchaser on receipt of the invoice will arrange to remit the payment as per the 
invoice within 18 days. 


൫ |The demand for payment can also be delivered to the local agent of the Purchaser. 


(ii) |The amount arrived as per the invoice shall be remitted by the Purchaser within eighteen (18) days from 
the date of receipt of invoice. In case of non receipt of sale amount it as demanded by the Divisional 
Forest Officer, within eighteen (18) days of delivery of invoice, penal interest @ 18% per annum on the 
due amount outstanding shall be levied. While calculating such interest, any overdue period of fifteen 
(15) days and below will be treated as half-month and any period above fifteen days but less than one 
month will be treated as one month and so on. Under no circumstances the delay for payment beyond 
Thirty (30) days will be permitted. In any case, the period including extension period will be with in the 
contract period. If the successful bidder fails to remit the dues within the extended period as mentioned 
above, all the amount remitted by the bidder including the EMD will be forfeited to Government and the 
said auction will be cancelled and the collected materials/trees will be sold through reauction at the risk 
and loss of the bidder. The security and such other amounts remaining with Kerala Forest Department is 
liable to be forfeited if the purchaser fails to abide by the terms of the contract. 


(c) The 15% remitted as Advance Sale Value will be adjusted against the invoice raised by the Divisional Foest 
Officer for the last 15% of the anticipated Pulpwood quantity but within the agreemmt period. If the invoice 
amount is more than the advance amount, such amount has to be paid by the purchaser and if it is less than 
the advance amount the balance amount will be refunded to the purchaser on satisfactory completion of 
the contract. 


(d) The estimated quantity is based on the field assessment and may not be accurate. In case if contractor 
already extracted billets to the estimated quantity and the area handed over is having more standing Acacia 
trees beyond the estimate quantity. The contractor should extract the same after remitting the value of the 
produce with in the contract period and non removal of such trees will attract forfeiture of security deposit 
along with recovery of loss sustained by the Government as a result of the non removal of such tree. 


308 


9th Fes. 2021] FOREST DEPARTMENT 103 





7. 


8. 


Contract Period 


(a) 


(b) 


(9) 


The period of contract will be 150 days from the date of intimation of confirmation or 31-7-2021 whichever is 
earlier. No extension of period of contract shall be granted on ordinary ground. Under very special 
circumstances, for good and sufficient reasons, the Divisional Forest Officer may grant extension of time for 
30 days on realization of penalty for completion of the work @ * 5000/Ha. No more extension will be allowed. 


(i) If the bidder fails to remove the entire produce within the above extended period, the whole Pulpwood 
collected by the bidder as per the agreement will be forfeited to government and the bidder shall not have 
any right on the produce confiscated to Government. 


(ii) In the above circumstances the balance work to be executed by the bidder shall be completed by other 


means and all the loss sustained to Government in this regard shall be realized from the bidder through 
legal means including Revenue Recovery Act in force. 


The license for removal of Acacia/Mangium billets collected in the coupe shall be issued only on the basis 
of the prevailing norms. 


The purchaser should declare the final destination of Pulpwood extracted under the contract. In case of any 
deviation or if the purchaser wants to stock the same at an intermediate depot/s he shall furnish the details 
of the same to the Divisional Forest Officer, Vazhachal. 


Security Deposit 


(a) 


(b) 


(9) 


The successful bidder shall remit security deposit of 5% of sale value within 15 days from the date of 
intimation of confirmation. The security deposit will be refunded only after the successful completion of 
contract after producing the clearance certificates of GST, Income Tax, etc. If there is any liabilities outstanding 
in this respect to the Government that will be adjusted from the security deposit of the contractor. 


All the amount as per the auction conditions due to Government should be remitted by the successful bidder 
as and when required by the Divisional Forest Officer. If the bidder fails to remit the Government dues as 
demanded by the concerned officers, such dues will be realized from the bidder as arrear of land tax as per 
the existing Revenue Recovery Act or by any other suitable means taken by the Divisional Forest Officer, 
Vazhachal. 


All the conditions in respect of Sale Coupes will also be applicable for this auction. 


General conditions to be observed during extraction 


(a) 
(b) 


(9) 


(d) 


() 


The purchaser shall not assign or transfer the allotted plantations to any other person or party. 


The Purchaser shall not enter or send their men into the area assigned for extraction for Pulpwood without 
obtaining a licence from the Divisional Forest Officer, Vazhachal and without written permission from Range 
Forest Officer, Athirappilly. 


The Purchaser shall keep the boundaries of the contract area well cleared of under growth and shrub to a 
with of 2 meters and keep the cairns and the boundary stones intact. If the Purchaser fails to do so the work, 
the same will be done by Kerala Forest Department and cost thereof will be recovered from the Purchaser in 
addition to any loss or damages as assessed by the Divisional Forest Officer, Vazhachal after giving notice to 
the Purchaser. 


A duly authorized agent of the purchaser shall be present at all the times in the contract area. Purchaser may 
employ an agent or agents to assist them in the work but no such agent shall be considered as duly 
authorized agent unless his name, residence and a specimen of his signature have been submitted to the 
Divisional Forest Officer and approved by him. Divisional Forest Officer reserves to himself the power to 
object to any of those men appointed as such, by the Purchaser on sufficient grounds. The Purchaser shall 
not engage as their agent or workmen or any person blacklisted by the Kerala Forest Department or 
Government. 


The Purchaser shall provide each of their agents and workmen with a written authorization which should 
show his name, age, present residential address and period for which it is valid. The authorization must always 
be produced in the contract area when demanded by any Kerala Forest Department officials or Police officials. 


309 


104 


KERALA GAZETTE [Parr 111 





10. 


ന 


(g) 


(h) 


@ 


(0) 


(k) 


0) 


(m) 


(n) 


The Purchaser, their agent and workmen shall comply with the orders and instructions issued by the 
authorized officers of Kerala Forest Department including Beat Forest Officers, Section Forest Officers, Deputy 
Range Forest Officers, Range Forest Officers and Divisional Forest Officer from time to time in the matter of 
collection and removal of produce under the contract. 


The Purchaser, their agents and workmen employed by them in the contract area are bound to fire protect the 
entire contract area specified in the schedule and to ensure that, no fire escapes from the contract area to the 
adjoining areas. 


If any fire occur in the adjacent forest area the purchaser, their agents and workmen shall render every 
assistant and use their best efforts to extinguish the fire and they shall in all cases give immediate notice of 
the occurrence of the fire to nearest Forest, Police or Revenue Officer and to the nearest Officer of Kerala 
Forest Department. 


The Purchaser shall be liable for any loss caused to the produce collected by them by the way of fire, theft 
or any other means caused due to any action or omission by purchasers officials or their agents. Purchaser 
may insure the produce collected by them from the allotted area against fire, theft or any other loss as per 
the Rules governing the insurance of goods and shall pay to the Kerala Forest Department the value of any 
such produce lost due to fire, theft or any other means. 


The purchaser, their agent and workmen shall abide by the Kerala Forest Act, Wildlife Protection Act and other 
enactments relating to protection and conservation of forest and Bio-diversity therein as well as Rules made 
there under and shall assist officers of Kerala Forest Department and Police Officers in preventing commission 
of any offence or in detecting such offences within or in the vicinity of the contract area. Purchaser or their 
authorized agents or their workmen shall not indulge in felling or causing, damage to any other trees other 
than Acacia mangium and Acacia auriculiformis as the case may be from the working area allotted to them. If 
any such actions are committed the contract shall be liable to be cancelled and suitable compensation as 
assessed by the competent authority shall be recovered from them. Further they shall be dealt with as per the 
provisions under Kerala Forest Act and Rules. They shall not knowingly give any shelter within the contract 
area to any person who has committed any criminal offence. 


Purchaser shall within the contract period collect all the produce available in the contract area allotted to them 
for working unless otherwise specified by the Divisional Forest Officer in writing. If Purchaser fails to do so 
the value of the produce felled but uncollected will be recovered from the Purchaser at the rate as per the 
agreement. 


The Purchaser will be liable for any damage or loss caused to other trees in the plantation or reserve. The 
Purchaser shall be fully responsible for all the acts or commissions and omissions of themselves, their agents 
and of all the persons authorized or employed by them to cut, collect, store and transport the Pulpwood 
under the contract. 


The Divisional Forest Officer will give permission to keep the billets outside the coupe if requested by the 
contractor at his risk. 


The contractor will be liable for all the illegal activities occurred within 100 m perimeter of the coupe. Any 
such activities noticed will be reported to the forest officials by the contractor, otherwise the contract will be 
cancelled. 


Felling Rules 


(a) 


The trees should be felled by following the below furnished Rules. 


൫ The felling shall be done in such a manner that no damage is caused to other forest growth standing in 
the contract area. When felling trees standing near public roads or thorough fares, red flags with warning 
notice shall be put up at places on either side of such roads at least one hectometer away from the felling 
point. Trees falling across the roads must be removed and obstruction cleared immediately. 


(i) Purchaser shall cut, collect and remove the pulpwood from the contract area in accordance with the 
following felling rules. 


(a) Felling shall be commenced from the top of the slope or areas farthest from the extraction path and 
shall proceed in a systematic fashion. 


(b) Felling shall be done with a sharp instrument and tree shall be cut as near to the ground as possible, 
stumps being not more than 15 cm in height. 


310 


9th Fes. 2021] FOREST DEPARTMENT 105 





(c) Billeting should be done by saws. 
(d) Materials down to a girth of 15 cm under bark at thinner end shall he collected. 


(e) Material collected should be stacked in dimensions of 1.00 M (billet length) x 1 .00 M (height) x 2.00 
M (stack length) or as mutually agreed. 


(f) Any negligence on the part of the purchaser/his workmen will entail penalty and the loss sustained 
by the Kerala Forest Department will be made good from the purchase. 


11. Method of measurement of Pulpwood 


(a) 


(b) 


The produce shall be converted into billets as specified in condition No. 10. ( iii). (e) and stacked at 
convenient place within the contract area or places outside the contract area allotted by the Divisional Forest 
Officer. In case the purchaser wants to convert the produce to billets of any other length permission shall be 
obtained from the Divisional Forest Officer to ensure uniformity of size in the entire contract area. One stacked 
tonne referred means a stack with volume of 2.00 M? and stack size of 1.00 M x 1.00 M x 2.00 M and this will 
be used as the unit of measurement for assessment of value to be paid by the purchaser. Conversion of one 
stacked tone Pulpwood with bark to that of without bark, the conversion factor ‘One stacked tonne without 
bark shall be considered as 2.44 M? with bark will be applied’. 


The produce shall be converted into billets as specified in condition No. 10. (iii), (e) and stacked at 
convenient place within the contract area or places outside the contract area allotted by the Divisional Forest 
Officer. In case the purchaser wants to convert the produce to billets of any other length permission shall be 
obtained from the Divisional Forest Officer to ensure uniformity of size in the entire contract area. One stacked 
tonne referred means a stack with volume of 2.00 M? and stack size of 1.00 M x 1.00 M x 2.00 M and this will 
be used as the unit of measurement for assessment of value to be paid by the purchaser. Conversion of one 
stacked tone Pulpwood with bark to that of without bark, the conversion factor ‘One stacked tonne without 
bark shall be considered as 2.44 M? with bark will be applied’. 


12. Transportation of Pulpwood 


The Purchaser would transport the Pulpwood to the destination of the Purchaser at his own cost and 
arrangements. The produce shall be transported by purchaser or their duly approved agent only under the cover of 
passes issued by Kerala Forest Department as stipulated in Kerala Forest Produce Transit Rules. Passes will be issued by 
Kerala Forest Department. Purchaser shall transport the produce only along the routes, approved by the Divisional Forest 
Officer in accordance with KFPT Rules as well as provisions of Motor Vehicles Act and Rules made there under. 


13. Issue of transit permit 


After delivery of invoice to the Purchaser/Agent, transit passes will be issued for removal of the material, provided 
the value of the material permitted to be removed shall not exceed the advance sale value deposited by the purchaser. 


(a) 


(b) 


(9) 


(d) 


(൭) 


൪) 


(g) 


After invoice is raised the concerned Divisional Forest Officer in whose jurisdiction the produce is 
delivered shall arrange for the issue of transit permit for transport of the produce to the Purchaser’s specified 
final destination in 101൩-11 white/III Red as the case may be on payment of the cost of passes 
as per Rules. 


Where the pulpwood is to be transported to intermediate dumping sites within the plantation area itself the 
concerned Range Officer/Divisional Forest Officer will issue the required Form-V permits to the Purchaser for 
transportation of the produce from collection site to dumping site on payment of cost of passes. 


If the quantity of Pulpwood released after check measurement could not be transported by the Purchaser to 
final destination within the state in a single consignment then necessary Form VI (Yellow) Subsidiary Passes 
will be issued on demand by the Purchaser after realizing the cost of passes thereof. 


The account for use of such permits shall be maintained by the purchasers and shall be produced to the 
concerned Divisional Forest Officer on fortnightly basis. 


The stacks of pulpwood under the custody of the purchaser in transit is liable to be checked at any time by 
any officer not below the rank of a Range Forest Officer or any officer authorized by Kerala Forest 
Department. 


The transportation shall be done on the route or routes prescribed by the concerned Range Forest Officer up 
to the intermediate depot or final destination as the case may be. 


No transportation will be allowed from the contract area during night time between 6 p.m. and 6 a.m. 


Gaz. No. 6/2021/DTP (Forest). 311 


106 KERALA GAZETTE [Parr 111 





14. Delay in Transportation- Imposing fine for extension of transit passes 


Purchaser shall transport the produce within 30 days from the date of issue of transit passes or within the expiry 
of contract period whichever is earlier. The Divisional Forest Officer may grant extension of currency of transit passes at 
his discretion till the expiry of contract period subject to realization of penalty at the rate of Rs. 10/ stacked tonne per 
month or part thereof. Extension of currency of passes of one month beyond the contract period may be granted by the 
Chief Conservator of Forests (Central Circle), Thrissur at his discretion on realization of penalty at the rate of 
= 20/stacked tonne per month. 


15. Counterfoils of used passes and unused passes 


The counterfoils of the used up passes together with all unused passes shall be returned by the purchaser to the 
Divisional Forest Officer within 15 days from the date of expiry of the contract period or extension period, if any granted. 
In the event of termination of contract also, the purchaser shall return all the unused pass forms and counterfoils or used 
passes to the Divisional Forest Officer. 


16. Keeping of Records 


The purchaser shall maintain a correct and detailed record of the felling, collection and transport of the produce 
and shall submit monthly progress report to the Divisional Forest Officer and Range Forest Officer or as laid down by 
the former from time to time. The accounts so maintained by the Purchaser shall be open for inspection to the officers 
of Kerala Forest Department not below the rank of Range Forest Officer. In case of non submission of progress reports, 
a fine at the rate of = 500/month will be levied to the purchaser. 


17. Handing over of contract area back 


On expiry of the contract period or on completion of work whichever is earlier, Purchaser shall hand over 
the contract area back to Kerala Forest Department after drawing a joint mahazar by the Range Forest Officer and 
authorized agent of purchaser. In case agent of the purchaser is not available on the day of expiry of the contract period, 
ex-party mahazar will be prepared by the Range Forest Officer and the contract area will be retrieved. The loss if any 
assessed by the Range Forest Officer and approved by the Divisional Forest Officer shall be binding on the Purchaser. 
If the Purchaser fails to clear the area and return the contract area on expiry of the contract period for replanting 
operations the purchaser shall be liable to pay the cost of seedlings raised for replanting the contract area at the rate of 
= 10/seedlings x 1600 Nos/Ha. 


18. Other penalties for violation of contract conditions 


If Purchaser violate all or any of the conditions laid down from the contract conditions they shall pay penalty as 
assessed by the Divisional Forest Officer, Vazhachal and Chief Forest Conservator (Central Circle), Thrissur as the case 
may be at the following rates. 


൧. For leaving produce above 15 cm in girth Value of the produce as assessed by the Range 
uncollected in the contract area Officer and approved by the Divisional Forest 
Officer 
13 For leaving the produce unfelled in the contract = 500018. 


area at the end of the contract period 


൦ For damaging trees whih may impair its = 300 for each tree 
future growth 


19. Of Income Tax and Payment thereon 


(a) In order to claim exemption from paying Income Tax under the provisions of Income Tax Act, 1961 and the 
rules made there under the amendments made from time to time, the purchaser shall furnish a self declaration 
of ‘Form-27C’ to the concerned Divisional Forest Officer, before raising the invoice for allotted Pulpwood 
quantities. 


(b) If the Purchaser does not furnish the above declaration, he shall pay income tax as provided in section 
06-C of the Income Tax Act along with the sale price. 


312 


9th Fes. 2021] FOREST DEPARTMENT 107 





20. Purchaser responsible for receiving notices for payment 


The purchaser shall make his own arrangements to receive the notice/invoices for payments and other 
communications in person or through his authorized agent and shall furnish the correct postal address at which notices 
and other communications can be sent. If the same are received back unserved or undelivered, it will be construed that 
such notices or communications are deemed to have been served on the purchaser. 


21. Events leading to cancellation of contract 


(a) 


(b) 


(9) 


(d) 


In the event of failure on the part of the Purchaser to fulfill the conditions in the contract within the time limit 
prescribed, The Divisional Forest Officer may cancel the allotment and forfeit all the amounts paid by the 
Purchaser including the security deposit, duly reverting/confiscating, the material released from the plantations 
at site. This will be informed to the Purchaser through registered letter under acknowledgement. 


Purchaser shall be responsible for any illicit felling or removal of trees or other produce or hunting of any 
wild animal within 100 m of the contract area. Unless otherwise proved, to the satisfaction of the Divisional 
Forest Officer such illicit felling or hunting may render this contract liable to be cancelled in addition to 
forfeiture of all amounts paid by the purchaser and of all stock of produce collected under the contract but 
not removed from the area. 


On cancellation of the agreement the unit will be re-auctioned or disposed otherwise at the risk and loss of 
the Purchaser. When the unit is so re-auctioned or disposed whatever best amount is offered may be 
accepted irrespective of the original value of the unit auctioned. The balance amount due to Kerala Forest 
Department if any will be recovered from the Purchaser but who will not be entitled to any excess amount if 
obtained by such disposal. In such a case the decrease in the volume/weight ratio of the material already 
extracted, if any, will also be treated as a loss to Kerala Forest Department and is recoverable from the 
Purchaser. 


If the value fetched in the re-auction is less than that obtained in the original auction the difference between 
them together with all incidental expenditure for fixing up of the auction including notification charges as 
assessed by the Divisional Forest Officer concerned will be recovered from the defaulting bidder through 
legal means including Revenue Recovery Act in force. If the value fetched in the re-auction is more than that 
obtained in the original auction the first bidder will not be eligible for any claim due to this. 


22. Indemnity for any loss or damage 


(a) 


(b) 


(9) 


The purchaser shall not be entitled to claim any compensation whatsoever in case the Kerala Forest 
Department is not able to supply the Pulpwood from the said unit due to unforeseen circumstances like 
floods, cyclone, tempest, disease, pest, drought or any other natural calamities or by reason of any wrongful 
acts committed by any third party or any other reason whatsoever. 


The Kerala Forest Department will not be responsible for any loss or damage that may be caused to the 
produce sold to the purchaser as a result of fire, floods, theft or any other calamity from the date of delivery 
of the material till receipt at the purchaser’s final destination. 


Where the material is stocked in the plantation sites/temporary dumping yard, the Purchaser shall make his 
own arrangement to safeguard the produce in an appropriate manner besides insuring the same against any 
calamities. The Kerala Forest Department will not be responsible for any loss or damage at such temporary 
intermediate depot. 


23. Observance of Acts and Rules 


(a) 


(b) 


(9) 


(d) 


The Purchaser shall at all times abide by the provisions of Kerala Forest Act 1961 as amended from time to 
time and Rules made there under. 


The provisions of GST as amended from time to time shall apply to this auction on confirmation and the 
Purchaser shall abide by the provisions of GST Rules. 


The provisions of Indian Income Tax and other Central/State Acts as applicable to the auction shall apply to 
the auction on the confirmation and the Purchaser shall abide by the provisions of these Acts and Rules. 


Liabilities under the workmen’s compensation Act and other Acts and Rules relating to the workers engaged 
by the Purchaser/his agents shall be borne by the Purchaser. 


313 


108 


KERALA GAZETTE 


[Parr 111 





(൭) 


Any infringement of contract conditions and provisions of relevant acts (Kerala Forest Act & Other 


related Acts) and Rules made there under as amended from time to time will entail cancellation of auction, 
termination of agreement and forfeiture of the amounts already paid and confiscation of produce in the unit. 


24. Breach of conditions of agreement 


(a) 


If the Purchaser commits a breach of any of the terms and conditions of contract and if the Kerala 


Forest Department does not propose to terminate the contract on account thereof, the Divisional Forest 
Officer may impose a penalty of 1,000 for each such breach. For computation of the breach of the terms 
and conditions of the contract the auctioned unit will be taken as one unit. An appeal against such 
orders shall lie with the Chief Conservator of Forests (Central Circle), Thrissur whose decision shall be final 
and binding. However, such an appeal should be preferred within 15 days from the date of dispatch of the 
order imposing penalty, by registered post or in person. The Chief Conservator of Forests 
(Central Circle), Thrissur may condone the delay in preferring, the appeals at his discretion for valid reasons. 


Office of the Divisional Forest Officer, 


Vazhachal, Chalakkudy, 
Thrissur. 


(Sd.) 
Divisional Forest Officer 
(For and on behalf of the Governorof Kerala). 





വൈല്‍ഡ്‌ ലൈഫ്‌ ഡിവിഷന്‍, പിച്ചി 
ലേല പരസ്ും 


നമ്പര്‍ പി. ഡബ്ല്്യു.3-3725/2020. 2020 ഡിസംബര്‍ 23. 


പീച്ചി വൈല്‍ഡ്‌ലൈഫ്‌ ഡിവിഷനില്‍പ്പെട്ട പീച്ചി, ചിമ്മിനി 
റെയ്ഞ്ചുകളിലെ വില്‍പനയോഗ്യമായിട്ടുള്ള തൊണ്ടിതടികള്‍, 
വിറക്‌, മറ്റ്‌ തൊണ്ടി വകകള്‍ എന്നിവ അതാത്‌ റെയ്ഞ്ച്‌ 
ആഫീസില്‍ വച്ച്‌ താഴെ പട്ടികയില്‍ കൊടുത്തിരിക്കുന്ന 
തീയതികളിലും, സമയത്തും പീച്ചി വൈല്‍ഡ്‌ ലൈഫ്‌ 
വാര്‍ഡനോ, അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
പരസ്യമായി ലേലം ചെയ്ത്‌ വില്‍കുന്നതാണ്‌. നിര്‍ദ്ദിഷ്ട 


ദിവസം ഏതെങ്കിലും കാരണത്താല്‍ പൊതു 
അവധിയായി പ്രഖ്യാപിച്ചാല്‍ അതിനടുത്ത പ്രവൃത്തി 
ദിവസം, നിശ്ചിത സമയത്തും, സ്ഥലത്തും വെച്ച്‌ ലേലം 
നടത്തുന്നതാണ്‌. ലേലദിവസം ലേലത്തില്‍ വെയ്ക്കാന്‍ 
യോഗ്യമായ വേറെയും തൊണ്ടി സാധനങ്ങള്‍ ലഭ്യമായാല്‍ 


അവയും ലേലദിവസങ്ങളില്‍ ലേലം ചെയ്തുവില്‍ക്കുന്നതാണ്‌. 
അടങ്കല്‍ തുക-* 5,00,000. 


ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം) 
2-12-2009-ല്‍ പ്രൊ. 5-6835/09 നമ്പറായിട്ടുള്ള 50-00 നമ്പര്‍ 
കേരള ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലേല നിബന്ധനകളും 
കാലാകാലങ്ങളില്‍ വനംവകുപ്പില്‍ നിലവിലുള്ള മറ്റ്‌ 
വ്യവസ്ഥകളും ഈ ലേലത്തിന്‌ ബാധകമായിരിക്കും. കോടതി 
ഉത്തരവ്‌ പ്രകാരം വില്‍പ്പനക്ക്‌ വച്ചിട്ടുള്ള തൊണ്ടിതടികളുടെ 
മൂഴുവന്‍ തുകയും വിജയിയായ ലേലക്കാരന്‍ ലേലദിവസം 
കെട്ടിവെക്കേണ്ടതാണ്‌. ലേലത്തില്‍ പങ്കെടുക്കുന്നവര്‍ ഈട്ടി, 
തേക്ക്‌ എന്നിവ ലേലം ചെയ്യുന്നതിന്‌ F 20,000 (ഇരുപതിനായിരം, 
മറ്റ്‌ തടികള്‍ക്ക്‌ ?്‌ 10,000 (പതിനായിരം), മറ്റ്‌ വന 


വിഭവങ്ങള്‍ക്ക്‌ * 2,000 Mom sano കെട്ടിവെക്കേണ്ടതാണ്‌. 


314 








പട്ടിക 

മാസം പിച്ചി റെയ്ഞ്ച്‌ ചിമ്മിനി റെയ്ഞ്ച്‌ 

രാവിലെ 11 മണി രാവിലെ 11 മണി 
ജനുവരി 12-1-2021 18-1-2021 
ഫെഡ്രുവരി 10-2-2021 15-2-2021 
മാര്‍ച്ച്‌ 9-3-2021 16-3-2021 
ഏപ്രില്‍ 12-4-2021 19-4-2021 
മേയ്‌ 11-5-2021 18-5-2021 
ജൂണ്‍ 10-6-2021 21-6-2021 
ജൂലൈ 13-7-2021 20-7-2021 
ആഗസ്റ്റു 10-8-2021 6-8-2021 
സെപ്റ്റംബര്‍ 9-9-2021 16-9-2021 
ഒക്ടോബര്‍ 12-10-2021 25-10-2021 
നവംബര്‍ 9-11-2021 22-11-2021 
ഡിസംബര്‍ 9-12-2021 3-12-2021 





കൂടുതല്‍ വിവരങ്ങള്‍ പിച്ചി ചിമ്മിനി റെയ്ഞ്ചുകളില്‍ 
നിന്നും ലഭിക്കുന്നതാണ്‌. 


പ്പ) 
വൈല്‍ഡ്‌ ലൈഫ്‌ വാര്‍ഡന്‍ 
(കേരള ഗവര്‍ണ്ണര്‍ക്കുവേണ്ടി). 


വൈല്‍ഡ്‌ ലൈഫ്‌ വാര്‍ഡന്റെ 
കാര്യാലയം, പീച്ചി. 


പാലക്കാട്‌ ഡിവിഷന്‍ 
നോട്ടീസ്‌ 


കേരള വന നിയമം 1961 സെക്ഷന്‍ 43 പ്രകാരം 





നമ്പര്‍ ഒ.2-ഒ.ആര്‍.-6/2020. 2021 ജനുവരി 8. 


പാലക്കാട്‌ വനം ഡിവിഷന്‍ ഒറ്റപ്പാലം ഫോറസ്റ്റ്‌ 
റെയിഞ്ചിലെ പട്ടാമ്പി സെക്ഷന്‍ പരിധിയില്‍പ്പെട്ട ആനക്കര 
പഞ്ചായത്തിലെ ഭാരതപ്പുഴ പുല്ലഞ്ചേരി കടവില്‍ ഇടവഴി അവ 
സാനിക്കുന്ന ഭാഗത്തുനിന്നും പുഴയില്‍ 70 മീറ്റര്‍ 
കിഴക്കുമാറിയും, പുഴയുടെ കരയില്‍ നിന്നും 10 മീറ്റര്‍ വടക്കു 
മാറിയും തടി ഭാഗികമായി മണലില്‍ പൂതഞ്ഞ്‌ കിടക്കുന്നുണ്ട്‌. 
ടി വേങ്ങതടിയുടെ മണ്ണിനുപുറത്തുള്ള ഭാഗം നീളം 8.40 മീറ്ററും 
മധൃവണ്ണം 2.30 മീറ്ററും ഉള്ളതും സുമാര്‍ 2 മീറ്റര്‍ നീളം 
മണ്ണിനടിയില്‍ ഉണ്ടാകാവുന്നതുമാണ്‌. 


9th Fes. 2021] 


FOREST DEPARTMENT 


109 





മേല്‍ വേങ്ങത്തടി കേരള വന നിയമം 1961 സെക്ഷന്‍ 42 
(്രകാരം സര്‍ക്കാരിലേയ്ക്ക്‌ മുതല്‍ക്കൂട്ടുവാന്‍ ഉദ്ദേശിക്കു 
ന്നതിനാൽ ഗസറ്റ്‌ പരസ്യം നല്‍കുന്നു. ആയതിനാല്‍ 
വേങ്ങത്തടിയിന്മേല്‍ പൊതുജനമാരെങ്കിലൂം അവകാശം 
ഉന്നയിക്കുന്നുണ്ടെങ്കില്‍ ആയത്‌ പരസ്യം കേരള ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തിയ തീയതി മുതല്‍ ഒരു മാസത്തിനകം രേഖാമൂലം 
സമര്‍പ്പിക്കാന്‍ താല്‍പര്യപ്പെട്ടുകൊള്ളുന്നു. 

ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 

ഓഫീസറുടെ കാര്യാലയം, (പ്പ്‌) 


പാലക്കാട്‌. ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍. 





സത്ത്‌ വയനാട്‌ ഡിവിഷന്‍ 


ഇ-ദര്‍ഘാസ്‌ പരസ്യം 





നമ്പര്‍ ബി6114/2018. 2021 ജനുവരി 23. 


കേരള വനം വകുപ്പ്‌ സൌത്ത്‌ വയനാട്‌ ഡിവിഷന്‍ പരിധിയിലെ 
താഴെ ചേര്‍ത്തിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതിന്‌ ഇ ടെണ്ടര്‍ 
മുഖേന കേരള വനം വകുപ്പിലെ പരിചയ സമ്പന്നരും സാമ്പത്തിക 
ശേഷിയുള്ളവരുമായ അംഗീകൃത ടിമ്പര്‍ കരാറുകാരില്‍ നിന്നും 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍, സൌത്ത്‌ വയനാട്‌ ഡിവിഷന്‍ 
ഓണ്‍ലൈന്‍ ദര്‍ഘാസ്‌ ക്ഷണിക്കുന്നു. ദര്‍ഘാസുകാര്‍ 
വനംവകുപ്പില്‍ നിലവിലുള്ളതും, സര്‍ക്കാര്‍ ഭാവിയില്‍ 
പ്രാബല്യത്തില്‍ കൊണ്ടുവരുന്നതുമായ എല്ലാ നിബന്ധനകളും, 
ഇതരവ്യവസ്ഥകളും പാലിക്കുവാന്‍ ബാധ്യസ്ഥരാണ്‌. 
ദര്‍ഘാസ്‌ പ്രമാണങ്ങളും, ദര്‍ഘാസ്‌ ഷെഡ്്യൂളുകളും 
www.etenders.kerala.gov.in എന്ന വെബ്‌ സൈറ്റില്‍ ലഭ്യമാണ്‌. 
ദര്‍ഘാസിനോടൊപ്പം സമര്‍പ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം, 
ദര്‍ഘാസ്‌ പ്രമാണ വില എന്നിവ സ്റ്റേറ്റ്‌ ബാങ്ക ഓഫ്‌ ഇന്ത്യയുടെ 
ഇന്റര്‍നെറ്റ്‌ ഓണ്‍ലൈന്‍ ബാങ്കിംഗ്‌ വഴിയോ, മറ്റ്‌ ബാങ്കുകളില്‍ 
NEFT വഴിയോ ഓണ്‍ലൈനില്‍ ടെണ്ടറിനോടൊലപ്പം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. 


എല്ലാ ടെണ്ടര്‍ പ്രമാണങ്ങളും www.etenders.kerala.gov.in വെ 
ബ്സൈറ്റില്‍ കാണിച്ചിരിക്കുന്ന ഓണ്‍ലൈന്‍ കവറുകളില്‍ 
ഓണ്‍ലൈനായി മാത്രം സമര്‍പ്പിക്കേണ്ടതാണ്‌. ദര്‍ഘാസുകള്‍ 
www.etenders.kerala.gov.in വെബ്സൈറ്റിലൂടെ ഓണ്‍ലൈനായി 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. നേരിട്ടോ, തപാലിലോ ഓഫീസില്‍ 
ടെണ്ടര്‍ സ്വീകരിക്കുന്നതല്ല. വനം വകുപ്പില്‍ കരാര്‍ സ്ര്പദായം 
സംബന്ധിച്ച്‌ നിലവിലൂള്ള സര്‍ക്കാര്‍ ഉത്തരവുകളൂടേയും 
മാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങളുടേയും അടിസ്ഥാനത്തിലായിരിക്കും ടെണ്ടര്‍ 
നടപടികള്‍ പൂര്‍ത്തീകരിച്ച്‌ പ്രവൃത്തി കരാര്‍ നല്‍കുക. 


അടങ്കല്‍ തുക-* 93.71 ലക്ഷം. 


നിരത്ര്രവ്യം൦-* 50,000. 


പ്രവര്‍ത്തികളുടെ പേര്‍--ചെതലത്ത്‌ റെയ്ഞ്ച്‌ -പുല്‍പ്പള്ളി 
ഫോറസ്റ്റ്‌ സ്റ്റേഷന്‍--പാലക്കൊല്ലി ഉദയക്കര റോഡിന്റെ 
വലതുഭാഗത്ത്‌ പാതിരി റിസര്‍വ്വ്‌ വനഭാഗങ്ങളില്‍ വീണു 
കിടക്കുന്നതും ഉണങ്ങിയതുമായ മരങ്ങള്‍ മുറിച്ച്‌ തടികള്‍ 
ശേഖരിക്കുന്ന പ്രവൃത്തി. 


ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില 2,800 + ജി.എസ്‌.ടി. (12%). 


ജോലി പൂര്‍ത്തിയാക്കാനുള്ള BOIBIOAWI—6 മാസം വരെ 
(കരാര്‍ തീയ്യതി മുതല്‍). 


Gaz. No. 6/2021/DTP (Forest). 


315 


ദര്‍ഘാസ്‌ പ്രമാണങ്ങളുടെ വില്‌ ojm—www.etenders. 
kerala.gov.in എന്ന വെബ്സൈറ്റില്‍ നിന്നും ഡൌണ്‍ ലോഡ്‌, 
ചെയ്യാവുന്നതാണ്‌. 


കരാറുകാരുടെ ക്ലാസ്റ്‌-236-1982-ലെ ൨0൫45) 203/82/ച പ്രകാരം 
അര്‍ഹതപ്പെട്ടവര്‍. 


ഡിവിഷന്‍-സൌത്ത്‌ വയനാട്‌ ഡിവിഷന്‍. 


ദര്‍ഘാസ്‌ പ്രമാണം വെബ്സൈറ്റില്‍ ലഭ്യമാകുന്ന തീയ്യതി 
3-2-2021. 


ദര്‍ഘാസ്‌ വെബ്സൈറ്റില്‍ സമര്‍പ്പിക്കാവുന്ന അവസാന തീയ്യ 
തിയും, തീയതി വൈകിട്ട്‌ 
4 മണി വരെ. 


സമ യവുഠ-12-2-2021-ാഠ 


ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതിയും, സമയവും--18-2-2021, 
രാവിലെ 11.00 മണി. 


ഏതെങ്കിലും കാരണത്താല്‍ മേല്‍ പറഞ്ഞ തീയതിയില്‍ 
ആരും ഇ-ദര്‍ഘാസുകള്‍ സമര്‍പ്പിക്കാതെ വരികയാണെങ്കില്‍ 
കൊറിജെണ്ടം പ്രസിദ്ധീകരിച്ച്‌ താഴെ പറയുന്ന ദിവസങ്ങളില്‍ 
പുനര്‍ ഇ-ദര്‍ഘാസ്‌ നടത്തൂന്നതായിരിക്കും. 


പുനര്‍ദര്‍ഘാസ്‌ വെബ്സൈറ്റില്‍ സമര്‍പ്പിക്കാവുന്ന അവസാന 
തീയതിയും 
5 മണി. 


സമയവും--25-2-2021 വൈകിട്ട്‌ 


പുനര്‍ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതിയും, സമയവും-- 


1-3-2021 രാവിലെ 11 മണി. 


ഓണ്‍ലൈന്‍ ടെണ്ടറിനോടൊലപ്പം, കേരള സര്‍ക്കാരിന്റെ 
~ 200 മുരദപ്രതത്തില്‍ തയ്യാറാക്കി ഒപ്പിട്ട (പിലിമിനറി 
എഗ്രിമെന്റ്‌ , സ്വയം സാക്ഷൃപ്പെടുത്തിയ സാധുവായ 
കോണ്ട്രാക്ടര്‍ രജിസ്ട്രേഷന്‍ സര്‍ട്ടിഫിക്കറ്റ്‌, ഇ പേയ്മെന്റ്‌ 
ഫോറം, നോട്ടീസ്‌ ഇന്‍വൈറ്റിംഗ്‌ ടെണ്ടര്‍, പാന്‍ കാര്‍ഡ്‌, 
ആധാര്‍ കാര്‍ഡ്‌, ടെണ്ടര്‍ ഷെഡ്യൂള്‍ (BOQ), ജി.എസ്‌.ടി. 
രജിസ്‌ട്രേഷന്‍ സര്‍ട്ടിഫിക്കറ്റ്‌ എന്നിവ ഒപ്പ്‌ രേഖപ്പെടുത്തി 
സ്കാന്‍ ചെയ്ത്‌ സമര്‍പ്പിക്കേണ്ടതാണ്‌. ഇവയുടെ എല്ലാം 
അസല്‍ ഓണ്‍ലൈന്‍ ടെണ്ടര്‍ തുറക്കുന്നതിനുമുമ്പായി 
ഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍, സൌത്ത്‌ വയനാട്‌ ഡിവിഷന്‍, 
കല്‍പ്പറ്റ പി.ഒ, വയനാട്‌ പിന്‍ -673 121 എന്ന വിലാസത്തില്‍ 
രജിസ്‌ ട്രേഡ്‌ പോസ്റ്റ്‌ ആയോ നേരിട്ടോ സീല്‍ ചെയ്ത 
കവറില്‍ സമര്‍പ്പി ക്കേണ്ടതാണ്‌. പ്രിലിമിനറി എഗ്രിമെന്റ്‌ , 
നോട്ടീസ്‌ ഇന്‍വൈറ്റിംഗ്‌ ടെണ്ടര്‍ എന്നിവ യഥാവിധി ഒപ്പുവെച്ച്‌ 
സമയപരിധിക്കുള്ളില്‍ നേരിട്ട്‌ സമര്‍പ്പിക്കാത്ത ദര്‍ഘാസുകള്‍ 
നിരസിക്കപ്പെടുന്നതാണ്‌. ഓഫീസില്‍ നേരിട്ട്‌ സമര്‍പ്പിക്കുന്ന 
80൮9-ല്‍ നിരക്ക്‌ ടെണ്ടര്‍ 
സമര്‍പ്പിക്കുന്ന കവറിന്‌ പുറത്ത്‌ പ്രവൃത്തിയുടെ പേര്‍, ടെണ്ടര്‍ 


ഡിവി 


രേഖപ്പെടുത്തേണ്ടതില്ല. 


നമ്പര്‍ എന്നിവ രേഖപ്പെടുത്തിയിരിക്കണം. 


ഇ-ടെണ്ടറുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങള്‍ NIC-ole8 
നിന്നോ, www.etenders.kerala.gov.in എന്ന വെബ്സൈറ്റില്‍ 
പറഞ്ഞിരിക്കുന്ന e-tenders helpdesk-@8 നിന്നോ ഈ ഓഫീ 
സില്‍ നിന്നോ (04936 203428) ഓഫീസ്‌ സമയത്ത്‌ അറിയാവുന്ന 
താണ്‌. ഇ-പേയ്മെന്റിന്‌ ആവശ്യമായ വിവരങ്ങള്‍ (കരാറുകാരന്‍ 
ഇടപാടു നടത്തുന്ന കോര്‍ ബാങ്കിങ്ങ്‌ സാകര്യമൂള്ള ബാങ്ജ 
അക്കൌണ്ടിന്റെ വിശദവിവരങ്ങളും, ഇ-മെയില്‍ അ(്സ്സും?) 
ദര്‍ഘാസിനോടൊപ്പം സമര്‍പ്പിക്കേണ്ടതാണ്‌. ഈ വിവരങ്ങള്‍ 
ഉള്‍പ്പെടുത്താത്ത ദര്‍ഘാസുകള്‍ നിരസിക്കുന്നതാണ്‌. 


110 


KERALA GAZETTE 


[Parr 111 





പ്രതേക മുന്നറിയിപ്പ്‌/കാരണങ്ങള്‍ കൂടാതെ തന്നെ ബിഡ്‌ 
ക്യാന്‍സല്‍ ചെയ്യുന്നതിനും പരിഷ്കരിക്കുന്നതിനുമുള്ള 
അധികാരം ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറില്‍ 
നിക്ഷിപ്തമാണ്‌. കരാറുകാര്‍ വിവരങ്ങള്‍ അപ്ലോഡ്‌ 
ചെയ്യുന്നതിനും മറ്റും ഉണ്ടാകുന്ന അസൌഈകരൃങ്ങള്‍ക്കും 
നഷ്ടത്തിനും ഡിപ്പാര്‍ട്ട്മെന്റ്‌ ഉത്തരവാദി ആയിരിക്കുന്നതല്ല. 


ദര്‍ഘാസ്‌ തുറക്കുന്ന വേളയില്‍ ടെണ്ടറില്‍ പങ്കെടുക്കുന്ന 
കരാറുകാര്‍ക്കോ അവരുടെ പ്രതിനിധികള്‍ക്കോ സൌത്ത്‌ 


വയനാട്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസില്‍ 
ഹാജരാകാവുന്നതാണ്‌. വിജയി ആകുന്ന ദര്‍ഘാസുകാരന്‍ 


നിയമാനുസൃത തുകയ്‌ ക്കുള്ള മുദ്രപ്രതത്തില്‍ ദര്‍ഘാസ്‌ 
തുകയുടെ 5 ശതമാനം തുകയ്ക്കുള്ള സെക്യൂരിറ്റി 
ഡെപ്പോസിറ്റ്‌ സഹിതം നിശ്ചിത ദിവസത്തിനുള്ളില്‍ ഉടമ്പടി 
വെയ്ക്കേണ്ടതാണ്‌. ദര്‍ഘാസ്‌ തുറക്കുന്നതിനായി നിശ്ചയി 
ചചിട്ടുള്ള ദിവസം അവധിയോ പ്രവൃത്തി ദിവസമല്ലാതെയോ 
വരികയാണെങ്കില്‍ തൊട്ടടുത്ത വപവൃത്തി ദിവസത്തില്‍ 
ദര്‍ഘാസ്‌ തുറക്കുന്നതാണ്‌. 


ദര്‍ഘാസ്‌ സംബന്ധമായി കേരള വനം വകുപ്പിലും കേരള 
PWD-@lejo നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഈ 
ദര്‍ഘാസിനും ബാധകമായിരിക്കും. യഥാസമയം പ്രവൃത്തി 
പൂര്‍ത്തീകരിക്കാത്തപക്ഷം നിയമാനുസൃതമായ പിഴ 
ദര്‍ഘാസുകാരനില്‍ നിന്നും വസൂലാക്കുന്നതിനുള്ള പൂര്‍ണ്ണ 
അധികാരം വനംവകുപ്പ്‌ അധികാരികളില്‍ നിക്ഷിപ്തമാണ്‌. 
നിലവിലുള്ള എല്ലാ ദര്‍ഘാസ്‌ ലേലവ്ൃവസ്ഥകളും ഈ 
ദര്‍ഘാസിനും ബാധകമായിരിക്കും. ഈ ദര്‍ഘാസിലെ 
ഏതൊരു പ്രവൃത്തിയും മുന്നറിയിപ്പ്‌ കൂടാതെ റദ്ദ്‌ 
ചെയ്യുന്നതിനും പരിഷ്കരിക്കുന്നതിനുമുള്ള പൂര്‍ണ്ണ അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിയില്‍ നിക്ഷിപ്തമാണ്‌. 


No. B1-6114/2018. 23rd January 2021. 

The Divisional Forest Officer, South Wayanad 
Division invites separate online tenders from registered 
bidders having a valid and active Timber Contractor 
registration with Kerala Forest Department for the 
following work. Tender documents and tender schedules 
may be downloaded from the website www.e 
tenders.kerala.gov.in. All bid/tender documents are to be 
submitted online only and in the designation online 
cover(s)/envelope(s) on the www.etenders.kerala.gov.in 
website. Bids shall be accepted only through online mode 
www.etenders.kerala.gov.in website and tenders submitted 
manually/through post will not be entertained. Late online 
bids will not be accepted. 


Estimate Amount—< 93.71 Lakhs. 
EMD—* 50,000. 


Name of Work—Extraction of Timber from dead and 
windfallen trees at the right side of Palakkolli to 
Udayakkara Road in Padiri Reserve Under Pulpalli Forest 
Station of Chedleth Range. 


Cost of tender form—® 2,800. 


Period for completion—up to 6 months (from 
agreement date). 


316 


Sale of tender documents can be downloaded from 
the website www.etenders.kerala.gov.in. 


Classification of bidder—As per GO (Ms.) 203/82/AD, 
dated 23-6-1982. 


Name of Division—Divisional Forest Officer, South 
Wayanad Division, Kalpetta, Wayanad District. 


Date from which the tender will be available in 
website—3-2-2021. 


Last date & time of submission of tender at 
website—12-2-2021, 4 p.m. 


Date of opening tender—18-2-2021, 11 a.m. 


If no valid tender would be submitted on the last day 
prescribed above, the re-tender will be held through 
corrigendum at following days. 


Last date & time of submission of re-tender at 
website—25-2-2021, 5 p.m. 


Date of opening re-tender— 1-3-2021, 11 a.m. 


Bidders shall remit the tender document fee and 
the Earnest Money Deposit using online payment 
option of e-procurement system only and 
submitted through the internet online banking of 
State Bank of India or through NEFT for other 
banks. Bidders opting for NEFT facility of online 
payment are advised to exercise this option at 
least 48 hours before the closing date of bid to 
ensure that payment towards tender document fees 
and EMD are credited and a confirmation is 
reflected in the e-procurement system. The online 
NEFT remittance form provided by e-procurement 
system for making a NEFT transaction is not a 
payment confirmation. Kerala Forest Department/ 
NIC/SBI shall not be responsible for any kind of 
delay in payment status confirmation. 


Bidders are requested to submit scanned copy of 
the following documents-Duly signed BOQ, 
Registration certificate duly attested, preliminary 
agreement executed in Kerala Stamp paper worth 
= 200, Notice Inviting Tender, duly filled up 
proforma for availing e-payment by Online, PAN 
Card, Aadhar Card and GST Registration Certificate. 
Subsequently the hard copy of self attested 
Registration certificate, preliminary agreement in 
original, e-payment form, PAN Card, Aadhar Card 
along with duly signed BOQ and Notice inviting 
Tender would be submitted offline in a sealed 
cover superscribing the name of work and tender 
number to the office of the Divisional Forest 
Officer, South Wayanad Division, Kalpetta P. O., 
Wayanad (Dist.), Pin-673 121 through speed post/ 
registered post or in hand as prescribed in the time 
schedule, failing which such tenders will be 
rejected. 


9th Fes. 2021] 


FOREST DEPARTMENT 111 





3. 


The bidding authority deserves the right to 
modify/cancel, any/all bids without assigning any 
reason. The Forest Department will not be 
responsible for any error like missing of scheduled 
data while downloading by the bidder and non 
receipt of documents. 


Any further clarifications on this tender can be 
obtained from NIC/the e-tender Helpdesk number 
available in the www.etenders.kerala.gov.in website 
and from this office (04936 203428) during the 
office hours. The details regarding e-payment 
(Bidder’s bank account number where he/she is 
having core banking facility and email ID) should 
be submitted along with the tender. Tenders 
without these details will not be accepted. 


The Forest Department will not be responsible for 
any inconveniences or loss to the Bidder while 
uploading/downloading the bid. 


The tender/bids shall be opened online at the 
office of the Divisional Forest Officer, South 
Wayanad Division. The presence of bidders/their 


Divisional Forest Office, 
South Wayanad, 
Kalpetta. 


representatives who wish to attend at the above 
address may be allowed at the time of opening 
e-tender. If the tender opening date happens to be 
on a holiday or non working day due to any other 
valid reason, the tender opening process will be 
done on the next working day at same time and 
place. 


The successful tenderer should execute an 
agreement in the prescribed format in a stamp 
paper after furnishing 5 % of the contract value 
towards security deposit within prescribed time 
mentioned in acceptance letter of the tender. 


All other existing conditions related to e-tendering 
of Kerala Forest Department and Kerala PWD will 
be applicable in this tender also. 


(Sd.) 
Divisional Forest Officer. 
(For and on behalf of the 

Govermor of Kerala) 





317 


